YGISTEID No. Al. 7483 


KERALA GAZETTE 


SUPPLEMENTS 


PUBLISHED BY AUTHORITY 


10th December 1963 
Vol. VII] Trivandrum , Tuesday, 

19th Agrahayana 1885 (Saka ) 


[No. 49 


PART I 


CONTENTS 


Development Department 
1. G. O.MS. 867/62/DD . dated 24-1 1-1962 (Amer dment) . 
2. G. O. MS. 959 /62/DD . dated 31-12-1962 (Amendment) . 
3. G. O.MS. 89 /63 /DD . dated 1-2-1963 (Amendment). 
4. G. O.MS. 24 /63/DD . dated : -1-1963 (Amendment). 
5. G. O.MS. 39/-3/DD . dated 14-1-1963 (Amendment) : 
6. No. 80539 /Pt. Spl. I/63,DD . dated 3-12-1963 ( Erratum ). 
7. No. 110567 /Pt. Spl. 1/62 DD . dated 4-12-1963. 

[ The Kerala Panchayats (Power to call for information 

from Village Officers) Rules, 1963.] 
8. No. 53227 /Pt. Spl. II/63/DD . dated 5-12-1963. 

[Amendment to Kerala Panchayats (Devolution and 
delegation of Presidents Functions) Rules, 1962.] 

Finance Department 
9. G. O. (P ) 560/63 / Fin . dated 28-10-1963. 

(Amendment to K. S. R.) 
10. G. O. ( P ) 607/63/Fin . dated 5-12-1963. 

(Acceptance of a Registered Will as a valid nomination ). 

Health and Labour Department 
11. G. O. (P 844 /63 /HLD . dated 22-11-1963 (Amendment) 
12. No. 45024 /H4/63/HLD . dated 29-10-1963. 

[ Draft rules re : The Kerala Payment of Wages ( Deduc 

tions for National Defence Fund and Defence 
Savings Schemes) Rules, 1963.] 


2 


13. No. 69703/H3/63/HLD . dated 28-11-1963. 

(Draft amendments to the Kerala Shops and Com 

mercial Establithments Rules, 1961 ) 
14. No. 77540 /S1./63 /Secret./Health dated 7-12-1963. 

(Exempt certain Factories from certain Provisions of the 

Factories Act, 1948.) 

Awards of Industrial Tribunal 
15-16 . Quilon 15/63 , 19/63 . 

Law Department 
17. No. 10994- B2 /63/Law dated 27-11-1963. 

[ The Constitution (Application to Jammu and Kashmir ) 

Amendment Order , 1963.] 

Public Works Department 
18. No. 27734 / TB - 1 /63-2 / PW . dated 2-11-1963. 
(L raft Amendment.) 

Revenue Department 
19. No. G4-66240 /63 /RD . dated 22-10-1963. 

(Errata .) 
20-23 . S. R. O. Nos. 770, 771, 772, 773 . 

Section til 
Act 31 of 1963 (Mal.) 
Act 32 of 1963 (Mal.) 
Act 33 of 1963 (Mal.) 
Act 36 of 1963 (Mal.) 
Act 37 of 1963 (Mal.) 


Kerala Gazette No. 49 dated 10th December 1963 . 
PART I 

കേരള ഗവണ്മെൻറു 
ഡവലപ്പ്മെൻറു" (പഞ്ചായത്ത് സ്പെഷൽ) ഡിപ്പാർട്ടുമെന് 


പരസ്യം 
ജി . ഒ . എം . എസ്. 867/ 62/ ഡി . ഡി . 

തിരുവനന്തപുരം, 1962 നവംബർ 24. 
എസ്. ആർ. ഒ. നമ്പർ 360/ 62. - 1960 - ലെ കേരള പഞ്ചായ 
ആക്ററ്റ് (1960 - ലെ 32 -ാം ആക്റ്) 31 -ാം വകുപ്പ് (2) -ം ഉപവകുപ്പി 
നാലും, 129 -ാം വകുപ്പിനാലും നൽകപ്പെട്ട അധികാരങ്ങൾ വിനിയോഗിച്ചു .. 
4-1-1962 - ലെ ജി . ഒ. എം . എസ്. 11 / 02/ ഡി . ഡി . പ്രകാരം പുറപ്പെടുവി 
ച്ചതും 13-2-1962- ലെ 7 -ാം നമ്പർ ഗസററിൽ പ്രസിദ്ധപ്പെടുത്തിയതും ആ 
1961 - ലെ കേരള പഞ്ചായത്ത് (പഞ്ചായത്തുകളുടേയും ക മ്മിററികളുടേയും 
നടപടികൾ ) ചട്ടങ്ങളിലെ 27 മുതൽ 31 വരെയുള്ള ചട്ടങ്ങൾക്കു പകരമായും, 
കേരള ഗവണ്മെന്റ്, താഴെ പറയുന്ന ചട്ടങ്ങൾ ഇതിനാൽഉണ്ടാക്കിയിരിക്കുന്ന. 
മേല്പറഞ്ഞ ആക്റ്റ് 130 -ാം വകുപ്പ് (2) -ാം ഉപവകുപ്പിൽ ആവശ്യപ്പെട്ട 
. പ്രകാരം ഇവ മുൻകൂട്ടി പ്രസിദ്ധപ്പെടുത്തിയിട്ടുമുണ്ട്. 

ചട്ടങ്ങൾ 
1. ചുരുക്കപ്പേരും ആരംഭവും.-- (1) ഈ ചട്ട 99 ൾ (1962 - ലെ കോള 
പഞ്ചായത്ത് അംഗങ്ങൾ ( പ്രസിഡൻറിനോടു ചോദ്യം ചോദിക്കൽ) ചട്ടങ്ങ c " 
എന്നു പേർ പറയാം. 

(2 ) ഇവ ഉടൻ നടപ്പിൽ വരുന്നതാണു . 
2 . പഞ്ചായത്തിലെ അംഗങ്ങൾ പ്രസിഡൻറിനോടു ചോദ്യം ചോദിച 
നതു പഞ്ചായത്തിൻറ et ണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സം ബന്ധിച്ചു 
മാത്രമായിരിക്കേണ്ടതാണ്. വസ്തുത സംബന്ധിച്ചല്ലാതെ യാതൊരു പാട്യവും 
ചോദിക്കാൻ പാടില്ലാത്തതും, ഉത്തരം വസ്തുത സംബന്ധിച്ച് ഒരു സുന 
മെൻറു മാത്രമായിരിക്കേണ്ടതുമാകുന്നു. ഇതിന്നു. താഴെപ്പറയുന്ന ചട്ടങ്ങൾക . 
വിംധയമായി ഏതൊരംഗത്തിന്നു ഏ 2 ചോദ്യവും ചോദിക്കാവുന്നതാണു്. 

3 . ഒരു ചോദ്യം ചോദിക്കണമെന്ന് ആഗ്രഹിക്കുന്ന അംഗം താൻ ചോദി 
ക്കാൻ ഉദ്ദേശിക്കുന്ന ചോദ്യത്തിന്റെ ഒരു പ്രതി ഏഴപ്രദിവസത്തിൽ എമ്പ 
ങ്കിലും പ്രസിഡൻറിനു നൽകേണ്ടതാണു്; 

എന്നാൽ പ്രസിഡൻറിനു യുക്തമെന്നു തോന്നുന്നപക്ഷം ഏഴു ദിവസ 
ത്തിൽ കുറഞ്ഞ നോട്ടീസ് നൽകിയാലും പോദ്യം ചോദിക്കാൻ അനുവദിക്കാവ 
ന്നതാണു്. 
വിശദീകരണം: - പൂണ്ടദിവസം 

ഞായറാ യും 
ഒഴിവുദിവസങ്ങളും ഒഴിവാക്കാൻ പാടില്ലാത്തതും, എന്നാൽ യോഗ ത്തീയതിയ. 
നോട്ടീസു കിട്ടുന്ന ദിവസവും ഒഴിവാക്ക ണ്ടതും ആകുന്നു. 

4 , ഒരു ചോദ്യം അനുവദിക്കുന്നതിനു താഴെപ്പറയുന്ന കാര്യങ്ങൾ നിറ 
വേറ്റപ്പെട്ടിരിക്കണം, അതായതു്: 

(1 ) ചോദ്യം മനസിലാക്കാൻ തികച്ചുംആവശ്യമില്ലാത്ത വല്ല പേരി 
നെയോ, സ്റ്റേററുമെൻറിനെയാപററി അതിൽ പറഞ്ഞിരിക്കരുത്. 

( 2) ചോദ്യത്തിൽ ഒരു സ്റ്റേററുമെൻറ്റ് അടങ്ങിയിരിക്കുകയാണെങ്കിൽ , 
അതു ചോദിക്കുന്ന അംഗം ആ സ്ഫേററുമെന്ററിന്റെ കൃത്യത ° ഉത്തരവാദിയാ 
യിരിക്കണം. 

( 3 ) അതിൽ വാദങ്ങളോ, അനുമാനങ്ങളോ, വിപരീതാ പ്രയോ 
ങ്ങളോ, അപകീർത്തികരമായ മെൻറുകളോ അടങ്ങിയിരിക 

G. 3721 


കണക്കാക്കി വായ 


2 


പറമ 


( 4) അഭിപ്രായം പ്രകടിപ്പിക്കുവാനോ, നിഗുഢമായ നിയമപ്രശ്നമൊ, 
സിദ്ധാന്തപരമായ സംഗതിയൊ പരിഹരിക്കാനോ അതിൽ ആവശ്യപ്പെട്ട 
രുത്. 

(5 ) ഔദ്യോഗിക നിലയിലോ പൊതുനിലയിലോ അല്ലാതെ യാതൊ 
രാളുടേയും സ്വഭാവത്തെയാ, നടയെ യോപഠറി അതിൽ പരാമർശിക്ക 
രുതു്. 

( 6) അതിന്നു” അമിതമായ ദർഘ്യം ഉണ്ടായിരിക്കരുതു്. 
( 1) രിക്കുൽ പൂണ്ണമായി ഉത്ത രം 

ഒരു ചോദ്യം വീണ്ടും 
ചോദിക്കരുത്. 

5 . ാദ്യം അനുവദിക്കാമോ എന്ന കാര്യം പ്രസിഡൻറ് തീരുമാനി 
ക്കതും, 

3-0 . " ചട്ടപ്രകാരം തക്കസമയ സ് കിട്ടിയിരുന്നാൽ പ്രസിഡ 
ൻറിന് അടുത്ത യോഗത്തിനു നിശ്ചയിച്ചിട്ടുള്ള ദിവസത്തിനുമുമ്പ് അതു 
അനുവദിക്കുകയോ, അനുവദിക്കാതിരിക്കുകയോ ചെയ്യാവുന്നതും ആകുന്നു. 
അദ്ദേഹത്തിനും, തന്റെ അഭിപ്രായത്തിൽ ഈ ചട്ടങ്ങൾ ലംഘിക്കുന്നതോ, 
ചോദ്യം ചോദിക്കുവാനുള്ള അവകാശം ദുരുപയോഗപ്പെടുത്തുന്നതോഅല്ലെങ്കിൽ 
തന്റെ അഭിപ്രായത്തിൽ പൊതു താല്പര്യങ്ങൾക്കു ഹാനികൂടാതെ ഉത്തരം പറ 
യാൻ സാദ്ധ്യമല്ലാത്തതോ ആയഏതൊരു ചോദ്യവും അനുവദിക്കാതിരിക്കാവു 
ന്നതും, അങ്ങനെയുള്ള സംഗതിയിൽ ആ ചോദ്യം പഞ്ചായത്തിന്റെ യോഗം 
സംബന്ധിച്ചുള്ള കാര്യപരിപാടിയിലോ, നടപടികളിലോ ഉൾപ്പെടു ത്താൻ 
പാടില്ലാത്തതും ആകുന്നു. 

6. പ്രസിഡൻറ് അനുവദിച്ച ചോദ്യങ്ങൾ ആ ദിവസത്തെ കാര്യപരി 
പാടിയിൽ ഉൾപ്പെടുത്തേണ്ടതും, അങ്ങനെ ഉൾപ്പെടുത്തിയ ഏതൊരു ചോദ്യ 
ത്തിന്നും അതു ചോദിക്കുന്ന ആൾ മുൻകൂട്ടി പ് വലിച്ചിട്ടില്ലെങ്കിൽ യോഗ 
ത്തിൽമറേറതെങ്കിലും കാര്യം ആലോചനയെടുക്കുന്നതിനു മുമ്പ് കാര്യപരി 
പാടിയിലുള്ളഅതേ ക്രമത്തിൽ, പ്രസിഡൻറ് ഉത്തരം നൽകേണ്ടതും ആകുന്നു: 

എന്നാൽ പ്രസിഡൻറിനും കാര്യപരിപാടിയിലുള്ള ചോദ്യത്തിനും 
അത് പിൻവലിച്ചിരിക്കാമെങ്കിലും പൊതുതാല്പര്യം ഹേതുവായി തൻ 
ഇഷ്ടാനുസരണംഉത്തരം നൽകാവുന്നതാണു . 

. ഏതൊരു അംഗത്തിനും ഏതു വസ്തുത സംബന്ധിച്ചു ? ഉത്തരം നൽകി 
യിരിക്കുന്നുവോ ആ വസ്തുത പിന്നെയും വിശദമാക്കിക്കിട്ടുന്നതിനുവേണ്ടി ഉപ 
ചോദ്യം ചോദിക്കാവുന്നതാണ്: 

എന്നാൽ പ്രസിഡൻറു ചോദ്യവിഷയങ്ങളെ സംബന്ധിച്ചിടത്തോളം 
ചട്ടങ്ങൾ ലംഘിക്കുന്നുണ്ടെന്നു തനിക്കു തോന്നുന്ന ഏതു ഉപാദ്യവും അനുവ 
ദിക്കാതിരിക്കേണ്ടതാണു്; 

എന്നുമാത്രമല്ല , അദ്ദേഹത്തിനു നോട്ടീസുകൂടാതെയുള്ള ഉപചോദ്യ 
ത്തിനു ഉത്തരം നൽകാതിരിക്കാവുന്നതും, അങ്ങനെയുള്ള സംഗതിയിൽ ഈ 
ചട്ടങ്ങൾ പ്രകാരം പഞ്ചായത്തിന്റെ പിന്നീടുള്ള യോഗത്തിൽ ഒരു പുതിയ 
ചോദ്യത്തിൻറെ രൂപത്തിൽമാത്രം അതു ചോദിക്കാവുന്നതും ആകുന്നു. 

8 . ഈ ചട്ടങ്ങൾ പ്രകാരം ചോദിച്ച ചോദ്യത്തിൻറയോ, ചോദ്യത്തിനു 
നൽകിയ വല്ല ഉത്തരത്തിന്റെയോ കാര്യത്തിൽ യാതൊരു ചർച്ചയും അനുവദി 
ക്കുവാൻ പാടില്ലാത്തതാകുന്നു. 

9 . ചോദിച്ച ചോദ്യവും, അതിനു നൽകിയഉത്തരവും പഞ്ചായത്തിൻറ 
യോഗം സംബന്ധിച്ച നടപടികളിൽചേക്കേ ണ്ടതാണു്. 

വിശദീകരണം. - ഈ ചട്ടങ്ങളിൽ പ്രസിഡൻറും എന്നതിൽ 1960- ലെ 
കേരള പഞ്ചായത്ത്ആക്റ , 28-ാം വകുപ്പ് ( 2 –ാം ഉപവകുപ്പൊ, (3 ) - . 
ഉപവകപ്പൊ പ്രകാരം 

പ്രസിഡന്റിന്റെ സ്ഥാനം. താലം വഹിക്കുന്ന 
ആളൊ, 40 -ാം വകുപ്പ് (1) -ാം ഉപവകുപ്പുപ്രകാരം യോഗത്തിൽ ആധ്യക്ഷ്യം 
വഹിക്കുന്ന വസ്പ്രസിഡൻറാ, അംഗമൊ ഉൾപ്പെടുന്നതാകുന്നു. 

ഗവണരുടെഉത്തരവുപ്രകാരം, 

എസ്. അനന്തകൃഷ്ണൻ, 
ഡവലപ്പ്മെൻറ് കമ്മീഷണർ ആൻഡ 

അഡീ ഷണൽ സെക്രട്ടറി . 


Kerala Gazette No. 49 dated 10th December 1963. 
PART 1 

കേരള ഗവണ്മെൻറ് 


ഡവലപ്പ്മെന്റ് (പഞ്ചായത്ത് സ്പെഷൽ) ഡിപ്പാർട്ടുമെൻറ . 

പരസ്യം 


ജി . ഒ . എം . എസ്. 959 62 ഡി . ഡി , 

തിരുവനന്തപുരം, 1962 ഡിസംബർ 31 . 
എസ്. ആർ. ഒ. നമ്പർ 33/63 . 196ാ - ലെ കേരള പഞ്ചായത്ത് ആക്റ് 
(1960- ലെ 32 -ാം ആക ° 2 ) 129-ാം വകുപ്പിനാൽ നൽകപ്പെട്ട അധികാരങ്ങ 
വിനിയോഗിച്ചും, പ്രസ്തുത വിഷയം സംബന്ധിച്ച് നിലവിലുള്ളചട്ടങ്ങൾക്ക 
പകരമായും കേരള ഗവണ്മെൻറ് , താഴെ പറയുന്ന ചട്ടങ്ങൾ ഇതിനായി ഉണ്ടാ 
ക്കിയിരിക്കുന്നു. മേല്പറഞ്ഞ ആക്റ്റ്13 -ാം വകുപ്പ് ( 2) -ാം ഉപവകുപ്പി 
ആവശ്യപ്പെട്ട പ്രകാരം ഇവ മുൻകൂട്ടി പ്രസിദ്ധപ്പെടുത്തിയിട്ടുമുണ്ട്. 

ചട്ടങ്ങൾ 


1962 - ലെ കേരള പഞ്ചായത്ത് (അന്വേഷണ വിചാരണ നടത്താൻ 
അധികാരപ്പെടുത്തപ്പെട്ട ഉദ്യോഗസ്ഥന്മാരുടെ അധികാരം സംബന്ധിച്ച ) 
ചട്ടങ്ങൾ . 

1 , ചുരുക്കപ്പേരും ആരംഭവും - (1) ഈ ചട്ടങ്ങൾക്കു് 1962- ലെ കേരള 
പഞ്ചായത്ത് (അന്വേഷണ വിചാരണ നടത്താൻ അധികാരപ്പെടുത്തപ്പെട്ട 
ഉദ്യോഗസ്ഥന്മാരുടെ അധികാരം സംബന്ധിച്ച ) ചട്ടങ്ങാ 

പർ 
പറയാ.. 

(ii ) ഈ ചട്ടങ്ങൾ ഉടൻ നടപ്പിൽ വരുന്നതാണ്. 
2. നിവ്വ ചനം.- ഈ ചട്ടങ്ങളിൽ സന്ദർഭത്തിനു മററു വിധത്തിൽ ആവ 
ശ്യമില്ലാത്തപക്ഷംe- ‘ആക്ററു എന്നാൽ 1960 - ലെ കേരള പഞ്ചായത്ത് 
ആക്റ്റ് (1960 - ലെ 32-3. ആക്റ്) എന്നമാകുന്നു. 

8. ആക° റേറാ അതുപ്രകാരമുണ്ടാക്കിയ ചട്ടങ്ങളോ മൂലം അന്വേഷണ 
വിചാരണ നടത്താൻ അധികാരപ്പെടുത്തപ്പെട്ട എല്ലാ ആളുകൾക്കും, ആക്റ് 
പ്രകാരം നിയമിക്കപ്പെട്ടവരും തങ്ങളുടെ കൃത്യങ്ങളുടെ പരിധിക്കുള്ളിൽ തന്ന 
കാര്യങ്ങളിൽ വല്ല അ ന്വേഷണ വിചാരണയും നടത്തുന്നവരും ആയ എല്ലാ 
പരിശോധകോദ്യോഗസ്ഥന്മാർക്കും മേലന്വേഷണം നടത്തുന്ന എല്ലാ ഉദ്യോഗ 
സ്ഥന്മാക്കും അങ്ങനെയുള്ള അന്വേഷണ വിചാരണ നടത്തുന്നതിനുവേണ്ടി 

(i) ആ ജില്ലയിൽ താമസിക്കുന്ന വല്ല ആളുടേയും ഒളിവ് അന്വേ 
ഷണവിചാരണയിലിരിക്കുന്ന വല്ല കാര്യത്തിൻറെയും അന്വേഷണത്തിനു 
ആവശ്യമാണെന്ന്തങ്ങൾക്കു തോന്നുകയാണെങ്കിൽ അയാളെ സമൻ അയച്ചു 
വരുത്താനും, അങ്ങനെയുള്ള ആളുടെ കൈവശമൊ നിയന്ത്രണത്തിലോ ഉണ്ടാ 
കാവുന്ന വല്ല രേഖയും, അന്വേഷണവിചാരണയിലിരിക്കുന്ന കാര്യവുമായി 
ബന്ധപ്പെട്ടതാണെങ്കിൽ അതു ഹാജരാക്കുവാൻ ആവശ്യപ്പെടുവാനും, 

( ii) അ ങ്ങനെയുള്ളഏതൊരാൾക്കും സിവിൽ കോടതി സമൻ അയച്ച 
വരുത്തുന്ന സാക്ഷിക്കും കൊടുക്കാവുന്ന അലവൻസ് അനുവദിക്കാനും, അ 
അലവൻസ് ഏതു വ്യക്തിയാണോ അല്ലെങ്കിൽ ഏതു ഫണ്ടിൽനിന്നാണോ 
കൊടുക്കേണ്ടതെന്നുംഉത്ത ാവ് പാസ്സാക്കുവാനും അധികാരമുണ്ടായിരിക്കുന്നതാ 

അങ്ങനെയുള്ള എല്ലാസംഗതികളിലും അലവൻ സ " അതതു പഞ്ചായ 
ത്തിലെ കാര്യനിർവ്വഹണാധികാരസ്ഥൻമുഖേന നല്ലേ ണ്ടതാണ്. 

t . (i) അങ്ങനെയുള്ള സമൻസ് രേഖാമൂലമായിരിക്കാം, 13 
പുറപ്പെടുവിക്കുന്ന ഉദ്യോഗസ്ഥന്റെ കയ്യൊപ്പും മുദ്ര വല്ലതുമുണ്ടെങ്കിൽ ഈ 
കൊണ്ട് സാക്ഷ്യപ്പെടുത്തിയിരിക്കേണ്ടതും ആകുന്നു. 

G : 3723 


കന്നു. 


2 


(ii) ആ സമൻസിൽ, സമൻസ് നല്ലപ്പെടുന്ന ആളോട് മേല്പറഞ്ഞ 
ഉദ്യോഗസ്ഥൻ മുമ്പാകെ പ്രത്യേകം പറയുന്ന സമയത്തുംസ്ഥലത്തും ഹാജരാ 
കാൻ ആവശ്യപ്പെടേണ്ടതും, തെളിവുകൊടുക്കുന്ന കാര്യത്തിനോ ഭരഖ ഹാജരാ 
ക്കുന്നതിനോഅല്ലെങ്കിൽ രണ്ടു കാര്യത്തിന്നുമോ ഹാജരാക്കേണ്ടതാവശ്യമാണ 
ങ്കിൽ അതു പ്രത്യേകംപറഞ്ഞിരിക്കേണ്ടതും, വല്ല പ്രത്യേക രേഖയും ഹാജരാ 
ക്കേണ്ടതുണ്ടെങ്കിൽ അതിനെപ്പററി സൗകര്യപ്രദമായ വൈശദ്യത്തോടെ സമൻ 
സിൽ വിവരിച്ചിരിക്കണ്ടതുമാകുന്നു. 

5. സമൻസ് നടത്താനായി അതതു പഞ്ചായത്തിലെ കാര്യനിർവ്വഹണാ 
ധികാരസ്ഥനു” അയച്ചു കൊടുക്കേണ്ടതാണ്. സമൻസ് സമനിച്ചു വരു 
ത്തേണ്ട ആളുടെ മേൽ നേരിട്ട് നടത്തുകയോ, അയാളെ കണ്ടുപിടിക്കാൻ 
സാദ്ധ്യമല്ലെങ്കിൽ അയാളോടുകൂടെ താമസിക്കുന്ന അയാളുടെ കുടുംബത്തില 
ഏതെങ്കിലും മുതിർന്ന ആളുടെ വശം അയാൾക്കും കൊടുപ്പാനായി ഏല്പിക്കു 
കയോ, രജിസ്റ്റർ തപാൽ മാറ്റം അയാൾക്കു അയച്ചുകൊടുക്കുകയോ; മേല്പറഞ്ഞ 
യാതൊരു വഴിയും ഇല്ലെങ്കിൽ അയാൾ താമസിക്കു കയൊ പ്രവൃത്തി നടത്തു 
കയോ ചെയ്യുന്ന സ്ഥലത്ത് എല്ലാവരും കാണത്തക്കവിധത്തിലുള - ഒരു 
ഭാഗത്ത് പതിക്കുകയോചെയ്യേണ്ടതും; അങ്ങനെ നടത്തിയാൽ ആ സമൻസ് 
സമനിച്ചു വരുത്തണ്ട ആളുടെമേൽ നടത്തിയതിനുള്ള മതിയായ തെളിവായി 
രിക്കുന്നതുമാകുന്നു. 

8 . ഏതൊരാളേയും തെളിവുകൊടുക്കാൻ അയാൾക്കും സമൻസയക്കാത 
തന്നെ ഒരു രേഖ ഹാജരാക്കാൻ സമൻസയച്ചു വിളിപ്പിക്കാവുന്നതും, ഒരു രേഖ 
ഹാജരാക്കാൻ മാത്രം സമൻസയച്ചു വിളിക്കപ്പെടുന്ന ഏതൊരാളും ആ രേഖ 
ഹാജരാക്കാൻ നേരിട്ടു ഹാജരാകുന്നതിനു പകരം അതു ” ഹാജരാക്കിക്കുന്നതാ 
യാൽ അയാൾ സമൻസനുസരിച്ചു പ്രവർത്തിച്ചതായി കണക്കാക്കേണ്ടതുമാകുന്നു. 
7. ഏതാളുടെ 

തെളിവാണാ ആവശ്യമായിട്ടുള്ളതു് അയാൾക്കു 
സമൻസ് അയക്കുന്നഉദ്യോഗസ്ഥൻ മുമ്പാകെ ഹാജരാകാൻ സുഖക്കേ ടോ 
അവശതയൊ മൂലം അസാദ്ധ്യമാണെങ്കിലോഅല്ലെങ്കിൽ അയാളെ അയാളുടെ 
പദവി മൂലം സമൻസയച്ചു് വിളിപ്പിക്കുന്നതു് ഉചിതമല്ലെങ്കിലോ, സമൻസ് 
അയയ്ക്കുന്ന ഉദ്യോഗസ്ഥ നു സ്വമേധയാ യാ അ ല്ലെങ്കിൽ ഏതു കക്ഷിയുടെ 
തെളിവാണാ ആവശ്യപ്പെട്ടിരിക്കുന്നതു ” ആ കക്ഷിയുടെഅപേക്ഷയിന്മേലോ 
അങ്ങനെയുള്ളആൾ ഹാജരാകുന്നതു വേണ്ടെന്നുവെയ്ക്കാവുന്നതും, ഈ ആവശ്യ 
ത്തിന്നു നിയോഗിക്കപ്പെടുന്ന ഒരു ദ്യോഗസ്ഥൻ അയാളെ വിസ്തരിക്കുന്നതിനു 
ഉത്തരവ് പുറപ്പെടുവിക്കാവുന്നതുമാകുന്നു. 
8 , 

ഈ ചട്ടങ്ങൾ പ്രകാരം പുറപ്പെടുവിച്ചിട്ടുള്ള സമൻസ് അനുസരിക്ക 
വാൻ വല്ല ആളും വീഴ്ച വരുത്തുന്നതായാൽ അയാൾക്കും 100 രൂപയോളം 
വരാവുന്ന പിഴശിക്ഷ നൽകേണ്ടതാണു . 

9 . ഈ ചട്ടങ്ങളിൽ അടങ്ങിയിട്ടുള്ള യാതൊന്നും, ആക്റ് മൂലമോ, 
ആക° ററപ്രകാരമോ മററു വിധത്തിൽ വ്യവസ്ഥ ചെയ്തിട്ടുള്ള സംഗതികൾക്കു 
സംബന്ധിക്കുന്നതല്ല . 

ഗവർണ്ണരുടെഉത്തരവപ്രകാരം, 

എസ്സ്. അനന്തകൃഷ്ണൻ, 
ഡവലപ്പ്മെന്റ് കമ്മിഷണർ ആൻറ് 
അഡിഷണൽ സെക്രട്ടറി, 


Kerala Gazette No. 49 dated 10th December 1963. 
PART I 


കേരള ഗവണ്മെൻറു 


ഡവലപ്പ്മെൻറ് (പഞ്ചായത്ത് സ്പെഷൽ) ഡിപ്പാർട്ടുമെൻ . 


പരസ്യം. 


ജി . ഒ. എം . എസ്സ്. 89 / 83 / ഡി . ഡി . 

തിരവനന്തപുരം, 1963 ഫെബ്രുവരി 1 . 
എസ്സ്. ആർ. ഓ . നമ്പർ 135 എ 63. 1960 - ലെ കേരള പഞ്ചായത്തു 
ആക്റ്റ് (1960 - ലെ 32 -ാം ആക്ററ്) 44ാം വകുപ്പ് ( 3) -ാം ഉപവകുപ്പും. 
129 -ാം വകുപ്പും മൂലം നല്ലപ്പെട്ട അധികാരങ്ങൾ വിനിയോഗിച്ചും, പ്രസ്ത 
വിഷയം സംബന്ധിച്ച് നിലവിലുള്ള ചട്ടങ്ങൾക്കു പകരമായും കേരളഗവ 

ണ്മെൻറു” താഴെ പറയുന്ന ചട്ടങ്ങൾ ഇതിനാൽ ഉണ്ടാക്കിയിരിക്കുന്ന. ാല്പടി 
ആക്റ്റ്, 150 -ാം വകുപ്പ് (2– . ഉപവകുപ്പിൽആവശ്യപ്പെട്ട പ്രകാരം ഇവ 
മുൻകൂട്ടി പ്രസിദ്ധപ്പെടുത്തിയിട്ടുമുണ്ട്. 


ചട്ടങ്ങൾ . 


1 . ചുരുക്കപ്പേരും ആരംഭവും. (1) ഈ ചട്ടങ്ങൾ ക 1963 - ല 
കേരള പഞ്ചായത്ത് ( സംയുക്ത കമ്മിററികൾ സംഘടിപ്പിക്കൽ) ചട്ടങ്ങൾ 
എന്നു പേർ പറയാം. 

( 2) ഇവ ഉടനടി നടപ്പിൽ വരുന്നതാണു്. 
2 , പുറമെയുള്ളവർ സംയുക്ത കമ്മിററികളിലംഗങ്ങളായിച്ചേക്കൽ. 
1960 - ലെ കേരള പഞ്ചായത്താക്റ ° 44 -ാം വകുപ്പ് (2) -ാം ഉപവകുപ്പിൽ 
പ്പറഞ്ഞ സംയുക്തക്കമ്മിററിയിൽ അ തതു തദ്ദേശാധികാരസ്ഥാപനങ്ങളിലെ 
അംഗങ്ങളല്ലാത്തവരും, എന്നാൽ ആ സ്ഥാപനങ്ങളുടെ അഭിപ്രായത്തിൽ 
അങ്ങനെയുള്ള കമ്മിററിയിൽ സേവനം അനുഷ്ടിക്കുവാൻ പ്രത്യേക യോഗ്യത 
കളോ, പ്രത്യേത താത്പര്യമോഉള്ളവരും ആയ ആളുകളെ ഉൾപ്പെടുത്താവുന്ന 
താകുന്നു, 

എന്നാൽ അ വരുടെഎണ്ണം സംയുക്ത കമ്മിററിയിലെ ആകെ അംഗസം 
വ്യയുടെമൂന്നിലൊന്നിൽ കവിയാൻ പാടില്ലാത്തതാകുന്നു. 

3. സംയുക്ത ക്കമ്മിററികൾക്കുള്ളറഗുലേഷൻ.- ഡപ്യൂട്ടി ഡയറക്ടർ 
നടപടിയെടുക്കുന്ന സംഗതിയിലൊഴികെ, സംയ അക്കമിററി അതതു തദ്ദേശാ 
ധികാരസ്ഥാപനങ്ങൾ ഉണ്ടാകുന്ന റഗുലേഷനുകളനുസരിച്ച് സംഘടിപ്പിക്കേ 
ണ്ടതും, ബന്ധപ്പെട്ട ഓരോതദ്ദേശാധികാരസ്ഥാപനമൊ അഥവാ എല്ലാ തദ്ദേ 
ശാധികാരസ്ഥാപനങ്ങളുമൊ അനുമതി നല്ലാത്തപക്ഷം അവയ്ക്ക് പ്രാബല്യമു 
ണ്ടായിരിക്കുന്നതല്ലാത്തതുമാകുന്നു. 

റഗുലേഷനുകളിൽ താഴെ പറയുന്ന കാര്യങ്ങൾ നിർണ്ണയിക്കേണ്ട 
താകുന്നു. ( എ ) സംയുക്ത കമ്മിററിയിലെ അംഗങ്ങളുടെആകെഎണ്ണം; 

( ബി ) അന്നതു തദ്ദേശാധികാരസ്ഥാപനങ്ങളിലെ അംഗങ്ങൾ എത്ര 
പേർഉണ്ടായിരിക്കണമെന്നും,പ്രായദളവർ എത്രപേർ ആകാമെന്നും; 

( സി ) സംയുക്ത കമ്മിററിയിൽ അംഗങ്ങളായിരിക്കേണ്ട ആളുകളും, 
അവരെ തിരഞ്ഞെടുക്കുകയോ, നിയമിക്കുകയോചെയ്യേണ്ട വിധവും, 
( ഡി ) സംയുക്ത കമ്മിററിയിൽ ചെയർമാൻ 

ആ ചിരി കണ്ട 
വ്യക്തിയും, അദ്ദേഹത്തെ തിരഞ്ഞെടുക്കുകയോ നിയമിക്കുകയോചെയ്യ re 
വിധവും; 
6. 3760 


4 . 


ൾ , 


( 2 ) 

അംഗങ്ങളുടേയും, ചെയർമാൻറയും സ്ഥാനം സംബന്ധിച്ച 
കാലാവധി; 

(എഫ്) സംയുക്ത കമ്മിററി വിനിയോഗിക്കാൻ അധികാര 
ൾ - ഇവ ബന്ധപ്പെട്ടഒന്നാ അ തിൽ കൂടുതലോ തദ്ദേശാധികാരസ്ഥാപന 
ങ്ങൾക്കു വിനിയോഗിക്കാവുന്നവയായിരിക്കണം; 

( 81) സംയുക്ത കമിററിയുടെ നടപടിക്രമം. 
5 . റഗുലേഷനുകൾ വ്യത്യാസപ്പെടുത്തുകയോ, റദ്ദാക്കുകയോ ചെയ്യൽ. 
3-. 4 -ാം ചട്ടങ്ങൾ പ്രകാരം സംയുക്ത കമ്മിററികൾ സംഘടിപ്പിക്കുകയും, 
അവയെ പ്രവർത്തിപ്പിക്കുകയും ചെയ്യുന്നതിന്നായി ഉണ്ടാക്കിയ റഗുലേഷനുകൾ 
വ്യത്യാസപ്പെടുത്തുകയോ, റദ്ദാക്കുകയോ ചെയ്യാവുന്നതാണു . എ ന്ന ; ഒ 
അങ്ങനെ വ്യത്യാസപ്പെടുത്തുകയാറദ്ദാക്കുകയോചെയ്യുന്നതിനു” ബന്ധപ്പെട്ട 
എല്ലാ തദ്ദേശാധികാരസ്ഥാപനങ്ങളും അനുമതി നല്ലിയിരിക്കേണ്ടതാകുന്നു. 
8. ഡപ്യൂട്ടി ഡയറക്ററർ സംയുക്ത കമ്മിററിക്കു നൽകുന്ന നിർദ്ദേശ 

ആക്റ്. 44 -ാം വകുപ്പ് (2) -ാം ഉപവകുപ്പുപ്രകാരം ഡപ്യൂട്ടി 
ഡയറക്ടററർ നടപടി എടുക്കുന്ന സംഗതികളിൽ, അദ്ദേഹത്തിന് 3 -ം 4 -ം ചട്ട 
ങ്ങളിൽപ്പറഞ്ഞ എല്ലാ കാര്യങ്ങളുമൊ അഥവാ ഏതെങ്കിലും കാര്യമൊ സംബ 
ന്ധിച്ച് ആവശ്യമൊ അഭിലഷണീയമൊആണെന്നു തോന്നുന്ന നിർദ്ദേശങ്ങൾ 
പുറപ്പെടുവിക്കാവുന്നതാണ്. 

7 . തകങ്ങൾ വിചാരണ ചെയ്തു തീർപ്പാക്കൽ. - മേല്പറഞ്ഞ ഏതെങ്കിലും 
ചട്ടപ്രകാരം തദ്ദേശാധികാരസ്ഥാപനങ്ങൾ തമ്മിൽ വല്ല അഭിപ്രായ വ്യത്യാ 
സവമുണ്ടാകുകയാണെങ്കിൽ അ തു ” ഡപ്യൂട്ടി ഡയറക ° ററരുടെ പേക്കു അയച്ച 
കൊടുക്കണതും, അദ്ദേഹത്തിന്റെ തീരുമാനം അവസാനത്തതായിരിക്കുന്നതു 
മാണു്. 

8 . 44 -ാം വകുപ്പു് ( 2) -ം ഉപവകുപ്പുപ്രകാരമോ അഥവാ മേല്പറഞ്ഞ 
ഏതെങ്കിലും ചട്ടപ്രകാരമോ, ഡപ്യട്ടി ഡയറക്ററി അധികാരങ്ങൾ ; 
വന്ധപ്പെട്ട എല്ലാ തദ്ദേശാധികാരസ്ഥാപനങ്ങളും പഞ്ചായത്തുകളായിരിക്ക 
കയും, അവ പല ജില്ലകളിൽ സ്ഥിതി ചെയ്യുകയും ചെയ്തയാണെങ്കിൽ ഡയറ 
കററരും, അതതു തദ്ദേശാധികാരസ്ഥാപനങ്ങളിലൊന്നും, മുനിസിപ്പാലി 
ററിയോ, മുനിസിപ്പൽ കോർപ്പറേഷനോ, ടൌൺഷിപ്പോ, കന്റോൺമെൻറ് 
അധികാരസ്ഥാപനമാ അഥവാ വൻകിട തുറമുഖത്തിൻറ അധികാരസ്ഥാപ 
നമോആണെങ്കിൽ ഗവണ്മെൻറും വിനിയോഗിക്കേണ്ടതാണു . 

എന്നാൽകൻറോൺമെൻറാ, വൻകിട തുറമുഖമോ ഉൾപ്പെടുന്ന സംഗതി 
യിൽ കേന്ദ്ര ഗവണ്മെന്റിന്റെ സമ്മതം വാങ്ങിയിരിക്കേണ്ടതുമാകുന്നു. 


ഗവർണ്ണരുടെഉത്തരവുപ്രകാരം, 

എസ്സ്. അനന്തകൃഷ്ണൻ, 
ഡവലപ്പ്മെൻറ് കമ്മീഷണർ ആൻറ് 

അഡീഷണൽ സെക്രട്ടറി. 


Kerala Gazette No. 49 dated 10th December 1963 . 
PART I 

കേരള ഗവണ്മെന 


ഡവലപ്പ്മെൻറ് (പഞ്ചായത്തു സ്പെഷ്യൽ) ഡിപ്പാർട്ടുമെന് 


പരസ്യം 


ജി . ഒ. എം . എസ്സ്. 24 /63 / ഡി . ഡി . 

തിരുവനന്തപുരം, 1963 ജനുവരി 8 , 
എസ്സ്. ആർ. ഒ. നമ്പർ 45 / 63. - 1960 - ലെ കേരള പ പ ാ യ ഈ 
ആക്റ്റ് (1960 - ലെ 32 -ാം ആക്റQ ) 129 -ാം വകുപ്പിനാൽ നൽകപ്പെട്ട 
അധികാരങ്ങൾ വിനിയോഗിച്ചും, പ്രസ്തുത വിഷയം സംബന്ധിച്ച് നിലവി 
ലുള്ള ചട്ടങ്ങൾക്കു പകരമായും, കേരള ഗവണ്മെൻറ് താഴെപ്പറയുന്ന ചട്ടങ്ങൾ 
ഇതിനാൽ ഉണ്ടാക്കിയിരിക്കുന്നു. മേല്പടി ആക്റ്റ്130 -ാം വകുപ്പ്. (2) 
എന്ന ഉപവകുപ്പിൽ ആവശ്യപ്പെട്ട പ്രകാരം ഇവ മുൻകൂട്ടി പ്രസിദ്ധപ്പെടുത്തി 
യിട്ടുമുണ്ടു്. 

ചട്ടങ്ങൾ 


1 . ചുരുക്കപ്പേരും പ്രാരംഭവും.- (1 ) ഈ ചട്ടങ്ങൾക്കു് 1963 - ലെ കേരള 
പഞ്ചായത്തും(പഞ്ചായത്തുഫണ്ട്സൂക്ഷിക്കുകയും, നിക്ഷേപിക്കുകയും ചെയ്യു 
ന്നതും, അതിൽനിന്നു പണമെടുക്കേണ്ട വിധവും സംബന്ധിച്ച ) ചട്ടങ്ങൾ 
എന്നു പേർപറയാം. 

(2 ) ഇവ ഉടൻ നടപ്പിൽ വരുന്നതാണു . 
2. നിവ്വചനം. ഈ ചട്ടങ്ങളിൽ സന്ദർഭത്തിനും മററു വി ധ ത്തി ൽ 
ആവശ്യമില്ലാത്തപക്ഷം - 

( എ ) ആക്ററും എന്നാൽ 1960 - ലെ കേരള പ ാ യ അ 
ആക്ററ്റ് (1960 - ലെ 32 -ാം ആക്റa ) എന്നത്ഥമാകുന്നു. 

( ബി ) " കാര്യനിർവ്വഹണാധികാരസ്ഥൻ എന്നാൽ ആ ക ° 0 4 
2 -ാം വകുപ്പ് (12) -ാം ഖണ്ഡത്തിൽ പറഞ്ഞ കാര്യനിർവ്വഹണോദ്യോഗസ്ഥൻ 
എന്നമാകുന്നു. 

3 . പഞ്ചായത്തു് കൈപ്പറ്റുന്ന എല്ലാ പണവും, ഏററവും അടുത്തുള്ള 
ഗവണ്മെൻറ് ട്രഷറിയിലോ, ഏററവും അടുത്തുള്ള പോസ്റ്റാഫീസ് സേവിം 
ഗ്സ് ബാങ്കിലോ അഥവാ രണ്ടിലുമൊ സൂക്ഷിക്കേണ്ടതാണു . 

4. പഞ്ചായത്തിനും, ഏതൊരു മിച്ച ഫണ്ടും കേരള ഗ വ ണ്ടെ ന് 
സെക്യൂരിററികളിലും നാഷണൽ സേവിംഗ്സ് പദ്ധതി ഉൾപ്പടെ ഇൻഡ്യാ 
ഗവണ്മെന്റ് പുറപ്പെടുവിച്ച സെക്യൂരിററി കളിലും, ട്രഷറി ഡിപ്പോസിറ് 
അക്കൗണ്ടിലും നിക്ഷേപിക്കാവുന്നതാണു . 

5 . പഞ്ചായത്തു ഫണ്ടിൽനിന്നു പണമെടുക്കുന്നതിന്നുള്ള എല്ലാഉത്തരവ 
കളിലും അഥവാ ചെക്കുകളിലും കാര്യനിർവ്വഹണാധികാരസ്ഥൻ ഒപ്പുവയ്ക്കുണ്ട 
താണു്. 

ഗവരുടെഉത്തരവ് പ്രകാരം , 

എസ്സ്. അനന്തകൃഷ്ണൻ, 
അഡിഷണൽ സെക്രട്ടറി ആൻഡ് 
ഡവലപ്പ്മെന്റ് കമ്മീഷണ .3 . 


G , 3725 


Kerala Gazette No. 49 dated 10th December 1963, 
PAKT I 

കേരള ഗവണ്മെൻറ് 
ഡവലപ്പു മെൻറ് (പഞ്ചായത്ത് സ്പെഷ്യൽ) ഡിപ്പാർട്ടുമെൻറ്റ്. 

പരസ്യം. 
ജി . ഒ. എം . എസ്സ്. 39/ 63/ ഡി . ഡി . 

തിരുവനന്തപുരം, 

1963 ജനുവരി 14 . 
എസ്സ്. ആർ. ഓ . നമ്പർ. 67/63 , 1960 - ലെ കേരള പഞ്ചായ 
ആക്റ്റ് (1960 - ലെ 32 -ാം ആക്റ്) 118, 129 എന്നീ വകുപ്പുകളാൽ നല്ല 
പ്പെട്ട അധികാരങ്ങൾ വിനിയോഗിച്ചും, പ്രസ്തുത വിഷയം സംബന്ധിച്ച 
നിലവിലുള്ള ചട്ടങ്ങൾക്കു പകരമായും, കേരള ഗവണ്മെൻറ്. താഴെ പറയുന്ന 
ചട്ടങ്ങൾ ഇതിനാൽ ഉണ്ടാക്കിയിരിക്കുന്നു. മേല്പടി ആക എ °, 130 -ാം വകുപ്പ 
( 2 ) എന്ന ഉപവകുപ്പിൽ ആവശ്യപ്പെട്ട പ്രകാരം ഇവ മുൻകൂട്ടി പ്രസിദ്ധപ്പെട 
ത്തിയിട്ടുമുണ്ട്. 

ചട്ടങ്ങൾ . 
ചുരുക്കപ്പേരും ആരംഭവും - (1 ) ഈ ചട്ട ങ്ങൾക്കു് 1963- ലെ കേരള 
പഞ്ചായത്ത് (വസൂലാക്കാൻ നിർവാഹമില്ലാത്ത തുകകൾ എഴുതിത്തള്ളൽ 
ചട്ടങ്ങൾ എന്നു പേർ പറയാം. 

(2) ഇവ ഉടൻ നടപ്പിൽ വരുന്നതാണു്. 
2. നിവ്വചനങ്ങൾ. - ഇ ചട്ടങ്ങളിൽ സന്ദർഭത്തിനും മററു വിധത്തിൽ 
ആവശ്യമില്ലാത്തപക്ഷം 

( എ ) "ആക്റ്റ് എന്നാൽ 1960 - ലെ കേരള പഞ്ചായത്താക് 
(1960 - ലെ 32 -ാം ആക്) എന്നത്ഥമാകുന്നു. 

( ബി ) കാര്യ നിവ്വഹണാധികാരസ്ഥൻ എന്നാൽ ആക്റ്റ് 2 -ാം 
വകുപ്പു് (12) -ാം ഖണ്ഡപ്രകാരം നിയമിതനായ ഉദ്യോഗസ്ഥൻ എന്ന് 
അത്ഥമാകുന്നു. 

3. എഴുതിത്തള്ളുന്നത് സംബന്ധിച്ച്പഞ്ചായത്തിനുള്ള അധികാരത്തി 
ന്മേലുള്ള നിയന്ത്രണങ്ങൾ. - പഞ്ചായത്തി 4 ° കിട്ടേണ്ട വല്ല നികുതിയൊ, 
ഫീസ്സോ, മററു തുകയോവസൂലാക്കാൻ നിർവ്വാഹമില്ലാത്തതാണെന്നുള്ളതിനാൽ 
എഴുതിആള്ളവാൻ ആക്റ്റ്118 -ാം വകുപ്പുപ്രകാരം അതിനുള്ള അധികാരം 
താഴെ പറയുന്ന നിയന്ത്രണങ്ങൾക്കും നിരോധങ്ങൾക്കും വിധേയമായിരിക്കു 
ന്നതാണു്. അതായത് 

G) പിരിവുദ്യോഗസ്ഥന്മാരോ, ആക്റ്റ് 15 -ാം വകുപ്പുപ്രകാരം 
നികുതിയൊ, ഫീസ്സോ പിരിക്കുന്ന ജോലി ഭരമേല്പിക്കപ്പെട്ട വില്ലേജാഫീ 
സറൊ വസൂലാക്കാൻ നിർവാഹമില്ലെന്നു കാണപ്പെടുന്ന തുകയെപ്പററി, അതി 
നുള്ള കാരണങ്ങൾ സഹിതം റിപ്പോർട്ടുചെയ്യേണ്ടതും, കാര്യനിർവ്വഹണാധി 
കാരസ്ഥൻ അതു ശരിയാണോ എന്നു നോക്കേണ്ടതുമാണു്. അ ങ്ങനെയുള 
എല്ലാ തുകകളുടേയും ഒരു ലിസ്റ്റ് ആറുമാസത്തിലൊരിക്കൽ തയ്യാറാക്കേണ്ടതും 
അവ എഴുതിത്തളളന്നതിനുള്ള കാരണങ്ങളും, കാര്യനിർവ്വഹണാധികാരസ്ഥന്റെ 
ശുപാർശകളും സഹിതം പഞ്ചായത്തിന്റെ അടുത്ത യോഗത്തിൽ അനുമതി 
ക്കായി സമർപ്പിക്കേണ്ടതുമാണ്. കാര്യനിർവ്വഹണാധികാരസ്ഥൻ തുക എഴുതി 
തള്ളവാൻ ശുപാർശ ചെയ്യുന്നതിനുമുമ്പ് വീഴ്ചക്കാരൻ ജപ്തിചെയ്യപ്പെടാവുന്ന 
യാതൊരു വസ്തുവുംഇല്ലെന്നും, വസൂലാക്കുവാനുള്ള എല്ലാ ശ്രമങ്ങളും നടത്തി 
യിട്ടും അവ പരാജയപ്പെടുകയാണുണ്ടായതെന്നും സാക്ഷ്യപ്പെടുത്തണ്ടതാണ്, 

( i) എഴുതിത്തള്ളുന്ന എല്ലാ തുകകളും രേഖപ്പെടുത്തുവാൻ 
രജിസ്റ്റർ ഗവണ്മെന്റ് പ്രത്യകം പറയാവുന്ന ഫോറത്തിൽ വച്ചു പോരേണ്ട 
താണു . 

G 3727 


ഒ 


2 


(iii ) എഴുതിത്തള്ളവാനുള്ള നിർദ്ദേശങ്ങൾക്കു്പഞ്ചായത്തു്അനുമതി 
നൽകിയാൽ ആ ഇനങ്ങൾ എഴുതിത്തളമന്ന തുകകൾ രേഖപ്പെടുത്തുവാനുള്ള 
രജിസ്റ്ററിൽചേക്കേണ്ടതും, എഴുതിത്തള്ളുന്ന നികുതിയുടെയോ, ഫീസിൻറയോ 
മററ തുകയുടെയോ സ്വഭാവവും ( നികുതി സംബന്ധിച്ചുള്ള ഇനങ്ങളുടെ സംഗ 
തിയിൽ നികുതി നമ്പറും) , ഏതു കാലത്താണോ ആ തുക, സംബന്ധിക്കു 
ന്നതു ” ആ കാലവും സംബന്ധിച്ച വിവരങ്ങൾ മിനിട്ടുബുക്കിൽ വിശദമായി 
കൊടുക്കേണ്ടതും അഥവാ പഞ്ചായത്തും ഇഷ്ടപ്പെടുകയാണെങ്കിൽ രജിസ്റ്ററിൽ 
ഉള്ള ക്രമനമ്പറിന്റെ സൂചനമാത്രം നല്ലിയാൽ മതിയാകുന്നതുമാണു . രണ്ടി 
ലേതുസംഗതിയിലുംഓരോ പ്രാവശ്യവും എഴുതിത്തള്ളുവാൻ അധികാരപ്പെടു 
ത്തിയ ആകത്തുക അക്ഷരത്തിൽ എഴുതിയിരിക്കേണ്ടതാണ്. 

(iv ) എഴുതിത്തള്ളുന്ന നികുതിയോ, ഫീസ്സിനോ, മറ തുകകൾക്കോ 
ഉള്ള നോട്ടീസുകളിലും, ബില്ലുകളിലും, വാറണ്ടുകളിലും ! അകം കററിയിലും 
പുറം കുററിയിലും). എഴുതിത്തള്ളവാനുള്ള അനുമതി ലഭിച്ചതിനുശേഷം കഴിയ 
ന്നത്ര വേഗം, എഴുതിത്തളവാൻ അനുവദിച്ച ഉത്തരവിൻറ നമ്പരും തീയ 
തിയും കുറിച്ചുകൊണ്ടും “ എഴുതി തള്ളിയിരിക്കുന്നു എന്നു മുദ്ര കുത്തേണ്ട 
താണു്. 

അതേസമയം തന്നെ ഡിമാൻറ്റ് രജിസ്റ്ററിൽ ആവശ്യമുള്ള കുറിപ്പുകൾ 
ചേക്കണ്ടതാകുന്നു. 

( v) വസൂലാക്കാൻ നിർവ്വാഹമില്ലാത്തതിനാൽ എഴുതിത്തള്ളണ്ട നിക 
തിയോ, ഫീസോ, മററു തുകയോ സംബന്ധിച്ച് ഏതെങ്കിലും ഒരൊററയിനം 
5 രൂപയിൽ (അഞ്ച്) കവിയുന്നതായാൽ അതിനു ഡിസ്ട്രിക്റ്റ് പഞ്ചായ 
ത്താഫീസറുടെ അംഗീകാരം വാങ്ങേണ്ടതാണ്. 

( vi) എഴുതിത്തള്ളുവാൻ പഞ്ചായത്തു് അനുമതി നല്ലിയ എല്ലാ തുക 
കളേയും സംബന്ധിച്ച വിശദവിവരങ്ങൾ, അവയ്ക്ക് അനുമതി ലഭിക്കുന്നതാ 
യാലും ലഭിക്കുമ്പോഴും കാര്യനിർവ്വഹണാധികാരസ്ഥൻ ഡപ്യൂട്ടി 
കററരെ അറിയിക്കേണ്ടതാണു്. 

4 . വല്ല വ്യക്തിയിൽനിന്നും വസൂലാക്കേണ്ടതെന്നും ആ ഡിററർ സാക്ഷ്യ 
പ്പെടുത്തുന്ന യാതൊരു തുകയും ഗവണ്മെന്റിന്റെ പ്രത്യേകാനുമതി കൂടാതെ 
എഴുതിത്തള്ളാൻ പാടുള്ളതല്ല . 

5. ആക°ററു° 118 -ാം വകുപ്പിലെ ഒന്നാം ക്ലിപ്ത നിബന്ധനപ്രകാരം 
കളക്ററരൊ, അദ്ദേഹം അധികാരപ്പെടുത്തിയ വല്ല ഉദ്യോഗസ്ഥനൊഅഥവാ 
പ്രസ്തുത വകുപ്പിലെ 2 -ാം ക്ലിപ്ത നിബന്ധനപ്രകാരം ഗവണ്മെൻറാ മററു 
തക്ക അധികാരസ്ഥനൊഎഴുതിത്തള്ളുന്ന തുകകൾ സംബന്ധിച്ച വിശദവിവ 
രങ്ങൾ പഞ്ചായത്തിനുംനല്ലേണ്ടതാണ്. 

ഗവർണ്ണരുടെഉത്തരവുപ്രകാരം , 

എസ്സ്. അനന്തകൃഷ്ണൻ, 
ഡവലപ്പ്മെൻറ് കമ്മീഷണർ ആൻറ് 

അഡീഷണൽ സെക്രട്ടറി . 


ഡയറ 


Kerala Gazette No. 49 dated 10th December 1963. 
.PART I 

GOVERNMENT OF KERALA 


Development ( Panchayat Special) Department 

ERRATUM NOTIFICATION 
No. 80539/ Pt. Spl. 1/63/ DD . Dated , Trivandrun, 3rd December 1963. 

In the rules issued under G.O. Ms. 73 /63 /DD .,dated 25th January 
1963 and published as S. R. O. 130/63 in the Gazette No. 6 date : 5th 
February, 1963— 
(i) at page 2 in rule 4 , sub- rulc (1), for the word Changed read 

charged . 
( ii) at page 2, in rule 5, in the marginal note, for the word leave 

read lease 


By order of the Governor , 
A. PADMANABHA PODUVAL , 

Deputy Secretary. 


G : 4110 


Kerala Gazette No. 49 dated 10th December 1963 . 
PART I 

GOVERNMENT OF KERALA 


Development ( Panchayat Special) Department 


NOTIFICATION 


No. 110567/Pt.. Spl. 1/62/DD . Dated , Trivandrum , 4th December 1963 

The following draft of certain rules which the Government 
ofKerala propose to make in exercise of the powers conferred by 
Sections 116 and 129 of the Kerala Panchayats Act, 1960 (Act 32 of 
1960) and in supersession of the rules issued under the Government of 
Madras G. O , No. 520 LA dated 21-3-1951 is hereby published for 
general information as required by sub-section (2 ) of section 130 of 
the said Act. 

Notice is hereby given that the said draft will be taken up for 
consideration on or after 10-1-1964 and that any suggestion or 
objection which may be received from any person in respect of the said 
draft before the date specified above, will be considered by the Govern 
ment. Objections and suggestions shall be addressed to the Develop 
ment Commissioner and Additional Secretary to Government, Develop 
ment Department, Secretariat, Trivandrum . 


DRAFT RULES 


1. Short title. These rules may be called the Kerala Panchayats 
(Power to call for information from Village Officers) Rules, 1963 . 

2. Definitions. In these rules, unless the context otherwise re 
quires 

(i) the Act means the Kerala Panchayats Act, 1960 (Act 32 of 
1960). 

( ii) Executive Authority means the Executive Officer mentioned 
in clause (12) of section 2 of the Act . 

3. The power of the Executive Authority to call for information 
from Village Officers or Assistants : 

The Executive Authority may, by an order in writing ,require the 
Village Officer or Village Assistant of any revenue village in the 
Panchayat area to furnish him within a specified period , with infor 
mation on any matter falling within the following categories in respect 
of such village or any part thereof or any person or property therein , 
namely : 

(i) particulars of survey number, sub-division , classification , 
description such as whether the land is dry or wet, extent, assessment 
and name of the registrered holder or occupier of any land within the 
limits of the Panchayat, available in the village records. 

(ii) any other particulars available in the registers and accounts 
maintained by Village Officers for the administration of the Panchayat, 

G , 4085 


» 


o Tahsildar in case the infor 


4. Executive Authority to report to 
mation is not furnished : 

On receipt of an order under rule 3 the Village Officer or Village 
Assistant as the case may be shall furnish the required information 
within the specified period or within such further period as may be 
allowed by the Executive Authority . If the order is not duly com 
plied with the Executive Authority may report the matter direct to the 
Tahsildar concerned who will enquire into the matter and take such 
action as he may consider necessary 

By order of the Governor, 

S. ANANTAKRISHNAN , 
Development Commissioner and 
Additi- nal Secretary to 

Government. 


Kerala Gazette No. 49 dated 10th December 1963. 
PART I 

GOVERNMENT OF KERALA 


Development ( Panchayat Special) Department 

NOTIFICATION 
No. 53227 /Pt. Spl. II/63 /DD . Dated , Tridendur , 5th December 1963 . 

The following draft of certa n amendments to the Kerala Pancha 
yats (Devolution and Delegation of Presiden is Functions) Rules, 1962 
issued under G. O.Ms. 8.9 /52/DD , daicd 9-11-1962 and published as 
S. R. O. No. 322762 in the Gazette No. 45 dated 13th November 1962, 
which the Government of Kerala propose to make in exercise of the 
powers anferred by Sect ons 28 and 129 of the Kerala Panchayats 
Act, 1960 (Act 32 of 1960) is hereby published for general information 
as required by sub section (2 ) of soction 130 of the said Act. 

Notice is hereby given that the said draft will be taken up for 
consideration on or after (10-1-1964) and that any objection or sugges 
tion whichmay be received from any person in respect of the said draft 
before the date specified above will be considered by the Government. 
Objections and suggestions shall be addressed to the Development 
Commissioner and Additional Secretary to Government, Development 
Department, Secretariat, Trivandrum . 

AMENDMENT 
In the said rules, 

(i) rule 5 shall be deleted 
(ii ) for rule 8 , the following shall be substituted , namely 

“ 8. Every order of delegation made by the President to a member 
shall be communicated to the Panchayat at its next meeting and to the 
Panchayat Inspector and the District Panchayat Officer concerned 
forthwith . Every withdrawal of such delegation from a member shall 
also be communicated to the said authorities in like manner. 


By order of the Governor, 

S. ANANTAKRISHNAN , 
Development Commissioner and 
Additional Sorolery to Government. 


G. 4111: 


Kerala Gazette No. 49 dated 10th December 1963 . 
- PART 1 


GOVERNMENT OF KERALA 


Abstract 


RULES - KERALA SERVICE RULES - RECOVERY FROM 

AND WITH -HOLDING OF PENSION 

AMENDMENTS - ISSUED . 


FINANCE DEPARTMENT 
G. O. ( P ) 560 /63/ Fin . Dated , Trivandrum , 28th October 1963 . 


Road : Notification No. F. 4 (30) EV (c)/ 62 dated 22-8-1962 of the 

Government of India . 


ORDER 
According to the existing rule 60 (d ) Par : I, Kerala Service Rules 
an officer under suspension on a charge of misconduce shall not be 
required or permitted to retire on reaching the date of compulsory 
retirement but shall be retained in service until the enquiry is con 
cluded and final orders are passed by competent authority. The rules 
governing the Government of India employees (C. S. R.), which were 
on the same lines as in the Kerala Service Rules, have now been 
modified , allowing such officers to retire on attaining the age of 
superannuation. The Government of India have also taken certain 
allied decisions in the matter. The State Government consider that 
similar modifications to the rules in Kerala Service Rules are called 
for . 

Accordingly, the following notification of necessary amendments 
to Kerala Service Rules will be published in the next issue of the 
Gazette. 


NOTIFICATION 
In exercise of the powers conferred by the proviso to Article 309 
of the Constitution of India , the Governor of Kerala hereby makes 
the following amendments to the Kerala Service Rules, namely : 

Amendment 
C. S. No. 41/63 dated 28-10-1963. 
In the said rules, 
1. In Part I, rule 60 clause (d ) shall be omitted . 


15201 


2 


2. In Part III (1) for rule 3 the following shall be substituted , 
namely > 

" 3. The Government reserve to themselves the right of withhold . 
ing or withdrawing a pension or any part of it whether permanently 
or for a specified period and the right of ordering the recovery from a 
pension of the whole or part of any pecuniary loss caused to Govern 
ment, if in a departmental or judicial proceeding, the pensioner is 
found guilty of grave misconduct or negligence during the period of his 
service, including service rendered upon re-employment after retire 
ment: 

Provided that 

(a ) such depar (mental proceeding, if instituted while the officer 
was in service, whether before his retirement or during his re- employ 
ment, shall after the final retirement of the officer , be deemed to be a 
proceeding under this rule and shall be continued and concluded by 
the authority by which it was commenced in the same manner as if the 
officer had continued in service . 

(b ) such departmental proceeding, if not instituted while the 
officer was in service, whether before his retirement or during his re 
employment, - 

(i) shall not be instituted save with the sanction of the 

Government ; 
(ii ) shall not be in respect of any event which took place 

more than four years before such institution ; and 
(iii) shall be conducted by such authority and in such place 

as theGovernmeni may direct and in accordance with 
the procedure api licable to departmental proceedings 
in which an order of dismissal from service could be 

made in relation to the officer during his service ; 
(c) no such judicial proceeding, if not instituted while the 
officer was in service, whether before his retirement or during his 
re-employment shall be instituted in respect of a cause of action which 
arose or an event which took place more than 4 years before such 
institution ; and 

(d ) the Public Service Commission shall be consulted before 
final orders are passed . 

Explanation : For the purpose of this rule 

(a) a departmental proceeding shall be deemed to be instituted 
on the date on which the siatement of charges is issued to the officer 
or pensioner or if the officer has been placed under suspension from an 
carlier date , on such date ; and 

(b ) a judicial proceeding shall be deemed to be instituted 
(i) in the case of a criminal proceeding , on the date on which 

the complaint or report of police officer which the 
Magistrate takes cognizance, is made, and 


( ii ) in the case of a civil proceeding , on the date of presenta 

tion of the plaint in the Court. 
Note: As soon as proceedings of the nature referred to in this 
rule are instituted , the authority which institutes such proceedings 
should without delay intimate the fact to the Audit Officer. The 
amount of pension withheld under this rule should not ordinarily exceed 
one-third of the pension originally sanctioned . In fixing the amount of 
Pension to be so withheld , regard should be had to the consideration 
whether the amount of the pension left to the pensioner in any case 
would be adequate for his maintenance . 

3. A (i) Where any departmental or judicial proceeding is 
instituted under Rule 3 or where a departmental proceeding is 
continued under clause (a ) of the proviso thereto, against an officer 
who has retired on attaining the age of compulsory retirement or 
otherwise , he shall be paid during the period commencing froin the date 
of his retirement to the date on which , upon conclusion of such 
proceeding final orders are passed , a provisional pension not exceeding 
the maximum pension which would have be: A admissible on the basis 
of his qualifying service upto the date of retirement, or if he was 
under suspension on the date of retirement, upto the date immediately 
preceding the date on which he was placed under suspension , but no 
gratuity or death - cum -retirement gratuity shall be paid to him until 
the conclusion of such proceeding and the issue of final orders 
thereon . 

( ii) Payment of provisional pension made under clause (i) shall 
be adjusted against the final retirement benefits sanctioned to such 
officer upon conclusion of the aftoresaid proceeding, but no recovery 
shall be made where the pension finally sanctioned is less than the 
provisional pension or the pension is reduced or withlield either 
permanently or for a spcified period . 

Note : The grant of pension under this rule shall not prejudice 
the operation of rule 67 when final pension is sanctioned upon 
conclusion of the proceeding" . 

2. For rule 31, the following shall be substituted namely 

" 31. Time passed under suspension pending enquiry into conduct 
counts in full where, on conclusion of the enquiry , the Government 
servant has been fully exonerated or the suspension is held to have 
been wholly unjustified ; in other cases, the period of supension does 
not count unless the authority competent to pass order under rule 56 
Part I expressly declares at the time that it shall count, and then it 
shall count only to such extent as the competent authority may 
declare " . 
3. Rule 32 shall be deleted . 

By order of the Governor, 
K. A. SREEDHARA MENOx , 

Joint Secretary. 


Το 


The Accountant General. 
All Heads of Departments and Offices. 
The Secretary , Kerala Public Service Commission ( with C. L.) 
The Registrar of the High Court, Ernakulam ( with C. L.) 
The Registrar of Kerala University (with C. L.) 
The Secretary to the Governor. 
Tho Secretaries, Additional Secretaries , Joint Secretaries, Deputy 

Secretaries, Under Secretaries and Assistant Secretaries to 

Government. 
All Departments of the Secretariat. 
The Private Secretaries to the Chief Minister and other Ministers. 


Kerala Gazette No. 49 dated 10th December 1963. 
PART I 


GOVERNMENT OF KERALA 

Abstract 
GRATUITY_PAYMENT OF DEATH -CUM -RETIREMENT GRATUITY 
UNDER RULs 73 AND 77, PART III, KERALA SERVICE 
RUL - ACCEPTANCE OF A REGISTERED WILL 

AL A VALID NOMINATION 


FINANCE DEPARTMENT 
G. O. (1) No. 607/63 /Fin . 

Datod , Trivandrum , 5th December 1963 . 


Read:-G . O. (Rt) 2479/63/HLD dated 18-8-1963. 

ORDER 
Rule 80 , Part III, Kerala Service Rules requires that an Officer 
shall, as soon as he completes five years of qualifying service, make a 
nomination conferring on one or more persons the right to receive any 
gratuity that may be sanctioned under Rules 75 and 77 provided that, 
if at the time of making the nomination the officer has a family the 
nomination shall not be in favour of any person or persons other than 
the members of his family. The forms in which such nomination shall 
bemade or prescribed by rulc 84(a ) . doubt has been raised whether a 
registered will cannot be accepted as a valid nomination in the absence 
of a valid nomination as prescribed in the rules. Governinent after 
examination of the question , are pleased to issue the following ruling 
under Rule 80, Part III, Kerala Service Rules . 

RULINO (No. 8/63) 
A registered will proved by letters of administration or probate 
will also be accepted as a valid nomination in the event of the death 
of an Officer without making a nomination under this rule in the form 
prescribed by Rule 84 (a), provided that the officer had no family at 
the time of death . 

By order of the Governor, 
K. A. SREEDHARA Menox , 

Joint Secretary. 


G. 4 ( 87 


2 


To 


The Accountant General, Kerala . 
All Heads of Departments and Offices. 
TheRegistrar of High Court (with C. L.): 
The Registrar of University (with C L.). 
The Secretary , Public Service Commision (with C , L ) 
The Secretaries, Additional Secretaries, Joint Secretaries , Deputy 

Secretaries, Under Secretaries and Assistant Secretaries to 

Government. 
All Departments and Sections of the Secretariat. 
The Secretary to Governor. 
The Private Secretaries to the Chief Minister and the o her 

Ministers. 
The Personal Clerk to Chief Secretary. 
The Superintendent ofGovernment Presses, Trivandrum . 


Kerala Gazette No. 49 dated 10th December 1963. 
PART I 


GOVERNMENT OF KERALA 

Abstract 
MEDICAL CONCESSIONS- KERALA GOVERNMENT SERVANTSMEDICAL 
ATTENDANCE RULES - SPECIAL TREATMENT OUTSIDE THE 
STATE - REIMBURSEMENT OF EXPENDITURE 

AMENDMENT - ISSUED . 


HEALTH AND LABOUR (D ) DEPARTMENT 
G. O. (P ) 844 /63/HLD . 

Dated , Trivandrum , 22nd November 1963. 


Read :-1. G. O. ( P ) 29 /60/HLD dated 12-1-1960. 

2. G. O. (P ) 263/61 /H & LD dated 6-3-1961. 
3 . From the Accountant General letter No. TM1-10 / 

179/888 dated 3-4-1961. 
4. From the Director of Health Services letter No. 23685 / 
61 dated 28-8-1961 and 25-4-1963. 

NOTIFICATION 
In exercise of the powers conferred by the proviso to article 309 of 
the constitution of India the Governor of Kerala hereby makes the 
following amendments to the Kerala Government Servants Medical 
Attendance Rules 1960 issued with G. O. (P ) No. 29/60/Health & 
Labour Department dated 12-1-1960 and published in the Gazette 
No. 6 dated the 9th February 1960 , namely : 

AMENDMENT 
In the Said Rules : 
1. In rule 7 A- ( a ) for the words " outside the State" in both the 
places where they occur the words " outside the State but within India " 
shall be substituted. 

(b ) for the Note under rulo 7 A the following Note shall be sub 
stituted : 

" Note - Such treatment outside the State but within India shall be 
taken only with the prior sanction of the Director of Health Services 
on the recommendation of the Authorised Medical Attendant. The 
Director of Health Services while sanctioning such treatment shall 
specify the institution in which the treatment is to bo undergone. 

G. 4075 


2 


2. After rule 7 A , the following shall be inserted as rule 7 B, 
namely : 

7B . " A Government servant or a member of his family or an 
attendant shall be entitled to T. A. at the rate admissible to and from 
the Headquarters of the authorised Medical Attendant. 

Note 1.-T. A. should be given to the attendant only in case 
where the patient is certified by the Authorised Medical Attendant to 
be so ill as to be unable to proceed alone or in the case of children 
below 16 years who are unable to travel alone . 

Note 2 - The members of the family of the Government Servants 
shall be given the actual Railway fare for the class accommodation to 
which the Government Servant is entitled to or only lower class by 
which the patient travels and the actual cost of transit not exceeding 
the Travelling Allowance admissible to the Government Servant for 
journey by road . The attendant accompanying the patient shall also 
be granted the same ra e of Travelling Allowance to which the families 
of Government Servants are entitled to" . 

By order of the Governor, 
A. SETHUMADHAVA MENON , 

Secretary. 
To 

The Director of Health Services . 
The Director of Indigenous Medicine 
The Accountant General. (This issues with the concurrence of 

the Finance Department - Vide 0. No.10106 / B & H B3/63 

Fin dated 8-10-1963. 
The Secretary , Public Service Commission (with C. L.). 
The Registrar, High Court, Ernakulam . 
The Registrar, University of Kerala . 
All Heads of Departments . 
All Departments ofthe Secretariate (all Sections ). 
The Finance Departinent. 
The Superintendent of Government Presses. 


Kerala Gazette No. 49 dated 10th December 1963. 
PART I 


GOVERNMENT OF KERALA 


Health and Labour H Department 


NOTIFICATION 
No. 45024 /H4/63/HLD . Dated , Trivandrum , 29th November 1963 . 

The following draft of certain rules which the Government of 
Kerala propose to make in pursuance of clause (ii) of sub -section (2 ) of 
section 7 read with sub -section ( 2 ) of section 26 of the Payment of 
Wages Act, 1936 ( Central Act 4 of 1936 ) is hereby published as required 
by sub -section (5 ) of Section 26 of the said Act . 

Notice is hereby given that the said draft will be taken up for 
consideration on or after 1-4-1964 and that any objections or sugges 
tions which may be received from any person with respect to the said 
draft before the date specified above will be considerea by the Govern 
ment. Objections or suggestions should be addressed to the Secretary 
to Government, Health and Labour Department, Secretariat Trivan 
drum , 


DRAFT RULES 


1. Title :-These rules may be called the Kerala Payment of Wages 
(Deductions for National Defence Fund and Defence Savings Schemes) 
Rules, 1963. 
2. Definitions : - In these rules , 

(a ) Act means the Payment of Wages Act, 1936, 

(b ) Section means the section of the Act. 
3. Conditions for making deductions: -The conditions for making 
deductions in pursuance of caluse (ii) of sub -section (2) of section 7 
from the Wages of the employed persons for contribution to the 
National Defence Fund or to any Defence Savings Schemeapproved 
by the State Government with the written authorisation of the President 
or Secretary of the registered Trade Union of which the employed 
pesron is a member shall be as follows: 

(a) the President or, in his absence, the Secretary of such trade 

union shall forward, 
(i) in duplicate to the employer, a copy of the list of the 

employed persons who are members of the trade union 
indicating therein the amount or extent of deductions 
which are to be made from the Wages of each employed 
person , and a copy of the resolution adopted at a meet 

ing of such trade union authorising such deductions; and 
( ii) a copy of the said list and resolution to the person who 

act as an Inspector for the purposes of the Act. 
G. 4076 


2 


(b ) the employer shall display in a conspicuous place of the 

establishment one of the two copies of the said list and 
resolution received from the President or Secretary , as the 
case may be, of the trade union , for at least a period of 
three consecutive days immediately preceeding the day on 
which the deductions are to be made from the wages of the 

employed persons, and 
(c ) if an employed person objects in writing to deductions 

being made from his wages up to the amount or extent of 
deductions indicated in the list displayed by the employer, 
no deductions shall be made from his wages except in 
accordance with the written authorisation of such employed 
person , 

By order of the Governor , 
A. SETHUMADHAVA MENON, 

Secretary. 


Kerala Gazette No. 49 dated 10th December 1963. 
PART I 

GOVERNMENT OF KERALA 


Health and Labour (H ) Department 


NOTIFICATION 


No. 69703/H3/63/HLD . Dated , Trivandrum , 28th November 1963. 

The following draft of certain amendments to the Kerala Shops 
and Commercial Establishments Rules , 1961 which the Government of 
Kerala propose to make in exercise of the powers conferred by section 
34 of the Kerala Shops and Commerc al Establishments Act, 1960 
(Act 34 of 1960) is hereby published as required by sub-section (4 ) of 
the said section for the information of all persons likely to be affected 


thereby 


Notice is hereby given that the said draft will be taken up for 
consideration on or after 1-2-1964 and that any objections or suggestions 
which may be received from any person with regard to the said draft 
on or before the date specified above will be considered by the 
Government. Objections and suggestions shall be addressed to the 
Secretary to Government, Health and Labour Department, Goverument 
Secretariat, Trivandrum . 


DRAFT AMENDMENT 


1. In the said Rules - After rule 12 the following shall be inserted 
as rule 12 A , namely : 

“ 12 A Submission of Returns : 

Every employer of an establishmentwhere ten or more employees 
are employed shall forward to the Inspector a return in Form H for 
the months of March , June, September and December every year 
so as to reach him on or before the 10th of April, July, October and 
January respectively ” . 

2. After form G the following shall be added as forin H , 
namely : 


FORM H 


( Ser Rule 12 A ) 
REPORT FOR THE MONTH OF Maech / JUNE /SEPTEMBER /DECEMBER ... 

1. Name of Establishment/ Employer 
2 . Address : 
Town : District : 

State : 
3. Type of the establishment 
4. No. of days worked during the month 
5. Normal working hours 
6. Rest interval (Hours ) 
G4071; 


7. Employment & Earnings of hired workers : 


Men 


Women 


Young 


Persons. 


8 . No. ofunpaid helpers. 
N. B. - Exgratia cash payments include profit sharing bonus as may be paid annually, quarterly or over any other 

period and other ad -hoc cash payments, if any 
* Whether the establishment is a (i) shop , (ii) Commercial establishment (iii) restaurant, eating house or hotel, 
(iv ) theatre or a place of public entertainment or (v ) other types, should be mentioned here. 

By order of the Governor, 
A. SETHUMADHAVA MENON , 

Secretary . 


Kerala Gazette No. 49 dated 10th December 1963 . 
PART I 

GOVERNMENT OF KERALA 
Health and Labour Department 

NOTIFICATION 
No. 77540 /S1/63 Secret /Health . 

Dated , Trivandrum , 7th December 1963 . 
In exercise of the powers conferred by section 5 of the Factories 
Act, 1948 ( Central Act 63 of 1948 ), the Government of Kerala hereby 
exempt the factories the names of which are given in the annexure to 
this notification from the provisions of sections 51 , 52, 53 , 54 and 56 
and sub -sections (1), (5 ) and ( 10 ) of section 79 of the said Act for a 
further period of three months from 11-12-1963 subject to the following 
conditions: 
1. The workers who are deprived of the weekly holidays provided 

in section 52 of the Act shall be given compensatory holidays 

as far as possible in lieu of all such weekly holidays. 
2. The leave with wages at the rates prescribed under sub-section 

(1) of section 79 shall be allowed to accumulate irrespective 
of the limit prescribed under sub-section (5 ) of section 79 of 
the Act and granted according to the convenience of the 
management. 

ANNEXURE 
1. Naval Store Depot, Naval Base P. O., Willingdon Island , 

Cochin - 4 . 
2. Base Victualling Yard , Indian Navy, Cochin , Ernakulam . 
3. Naval Repair Organisations, Naval Base, Cochin -4 . 
4. Station Workshops, E. M. E., Cochin - 4. 

Naval Aircraft Repair Organisation , Cochin - 4. 
6. Naval Armament Depot. Edathala , Alwaye. 
7. M.E. S. Power House, Willingdon I land , Naval Base P. O., 
Cochin - 4 . 

By order of the Governor, 
E. VIJAYARAGHAVAN , 

Deputy Secretary. 


5 . 


G. 4112 


Kerala Gazette No. 49 dated 10th December 1963. 
PART 1 

GOVERNMENT OF KERALA 
Hoalth and Labour Department (Labour ) 

NOTIFICATION 
No. 73443/H2/63/HLD . 

Dated , Trivandrum 7th November 1963. 
The award of the Labour Court, Quilon in respect of the dispute 
between the Management of M /s. Abdul Rahiman and Sons, Cashew 
Factory , Quilon and their workmen represented by the General Secre 
tary , Thiru Cochi Kasuandi Thozhilali Council , Kilikolloor received by 
Government on 6-11-1963 is hereby published under Section 17 of the 
Industrial Disputes Act, 1947 (Central Act XIV of 1947). 

By order of the Governor, 

P. U. JOHN , 

Deputy Secretary. 
Before the Labour Court, Quilon 

Present: 
SRI. V. K.MADHAVAN NAIR , B.A. & B.L . 
INDUSTRIAL DISPUTE No. 15/63 

Between 
THE MANAGEMENT OF 
M /s. ABDUL RAHIMAN & Sons, Cashew FACTORY , 

QUILON 

And 
THE WORKMEN OF 

THE ABOVE CONCERN REPRESENTED BY THE 
GENERAL SECRETARY, THIRU CocHI KASUANDI THOZHILALI COUNCIL , 

KILIKOLLOOR . 


AWARD 
This industrial dispute between the above parties was referred to 
this Court by Government for adjudication under Section 10 (1) (c) of 
the Industrial Disputes Act of 1947 (Central Act XIV of 1947 ) by order 
No. 10550 /H2/63/HLD dated 15-3-1963. The question referred for 
adjudication relates to : 

" Denial of work to 8 peelers " . 

Pursuant to the issue of summonses, the parties have filed their 
respective statements. 1 hen he case was posted for evidence and 
during the course of the trial of the case the parties have sett ed the 
dispute out of Court and jointly filed a compromise petition praying to 
pass an award in terms of the same. I accept the above compromise 
petition and pass an award in termsof the same, and the annexure 
given below will form part of the Award . Award passed accordingly. 
Quilon, 

V. K.MADHAVAN NAIR , 
31-10-1963 . 

Presiding Officer 
G. 3858 . 


2 


" ANNEXURE ” 


Before the Labour Court, Quilon . 


INDUSTRIAL DISPUTE No. 15 OF 1963. 


Proprietor, Abdul Rahman Cashew Factory , Quilon 

Versus 
Thiru Cochi Kasuandi Thozhilali Council. 
Compromise petition filed by theparties to the above dispute . 
The parties to the dispute have settled the matter out of Court on 
the following terms and conditions: 

(1) The employer will pay to the 8 (eight) workmen concerned 
an amount ofRs. Eight hundred and seventy-five (Rs. 875) towards 
compensation for loss of service, consequent on discharge of the said 
workers from the said factory. 

(2 ) The amount mentioned above i.c., Rs. Eight hundred and 
seventy-five (Rs. 875) is today, paid to K. C. Muhanan , General 
Secretary of the Thiru Cochi Kasuandi Thozhilali Council settlement 
of the above and he has accepted the same. 

The parties therefore pray that the Hon . Court be pleased to 
accept this compromise petition and pass an award in terms thereof. 
Dated this the 14th day of October 1963. 
(1) 20. Bromyo 2000nd 

(Sd.) 
(2 ) Mohanan 

( Sd .) 
14-10-1963. 


Kerala Gazette No. 49 dated 10th December 1963. 
PART I 


GOVERNMENT OF KERALA 


Health and Labour Department 

(Health H ) 


NOTIFICATION 


No. 73437 /H4/63 /HLD . Dated, Trivandrum , 7th November 1963 . 

The award of the Labour Court, Quilon in respect of the dispute 
between theManagement of Malayalam Plantations Ltd , Quilor 
and their workmen represented by the Estates Staffs Union o 
South India, Kottayam received by Government on 6-11-1963 is 
hereby published under Section 17 of the Industrial Dispute 
Act, 1947 ( Central Act XIV of 1947) . 

By order of the Governor 

P. U. JOHN , 
Deputy Secretary . 


Before the Labour Court, Quilon 

Present: 
SRI V. K.MADHAVAN NAIR , B. A., & B. L., 

In 
INDUSTRIAL DISPUTE No. 19/63 . 

Between 
THE MANAGING AGENTS OF 
MALAYALAM PLANTATIONS LTD ., QUILON . 

And 

THEIR WORKMEN 
REPRESENTED BY THE ESTATE STAFFS UNION OF 

SOUTH INDIA , KOTTAYAM . 


AWARD 
This industrial dispute between the above parties was referred to 
this Court by Government for adjudica ion under Sec: ion 10 (1) (c ) 
of the Indus rial Dispuies Act of 1947 (Central Act XIV of 1947) by 
order No 66015 /H /63 /HLD dated 22-2-1963. The ques.ion relerred 
for adjudication relates 10 : 

“ Dismissal of P. C. Jacob , Assistant Conductor , Venture 

Estate, Kalthuruthy" . 
Pursuant to the issue of summonses, the parties have filed their 
respective statements, and evidence was partly taken by examining 
one witness, WW1, on behalf of the Union. After that the partie 

G. 3857 


2 


ave settled the dispute between them and jointly filed a memo 
andum of settlement praying to pass an award in terms of the 
nemorandum of settlement. 1 accep the above memorandum of 
tulement and pass an award in terms thereof. The Annexure given 
elow will form part of the award . Awarded accordingly. 
Quilon , 

V. K. MADHAVAN NAIR , 
1-10-1963: 

Presiding Oficor. 


! 


ANNEXURE 
Before the Industrial Labour Court, Quilon . 

Industrial Dispute No. 19 of 1963 
Joint Memorandum of Settlement submitted by the parties to the 
bove dispute . 
1. The management agrees to convert the dismissal of Shri 

- P. C. Jacob into discharge and pay Rupees One thousand 

thrce huridred and fifty only in fill and final settlen.ent 
of all his claims, including gratuity, against the manage 

ment, 
2. Shri P. C. Jacob in turn will hand over the quarters allotted 

to him with furniture and fittings to the management, 

Shri P. C. Jacob will have no claim for employment. 
3. Parties pray that the above terms may be accepted and 

an award passed accordingly 
Dated at Quilon this the 22nd day of October 1963. 
For the Management. 

For the Workman. 
(Sd.) 

( Sd.) 
(sd .) 

(Deputy General Secretary, 

Estates Staffs Union of 
( Advocate representing 

S. India ), 
the management) . 


Kerala Gazette No. 49 dated 10th December 1963. 
PART I 

GOVERNMENT OF KERALA 


Section i 


Law Department 
NOTIFICATION 


No. 10994- B2 /63, Law . Dated , Trivandrum , 27th Normber 1963 / 

6th Agrahagara 1885 . 
The Constitution (Application to Jammu and Kashmir) drend 
ment O dir, 1963, which has been recently made by the President of 
India andpublished in the Gazet e of India , Extraordinary, Part II, 
Sect on 3 (i) dated 25th September , 1963 is hereby republished for 
general information . 

By order of the Governor , 
P. UNNIKRISHNA KURUP , 

4dditioral Law Secretary . 


THE CONSTITUTION APPLICATION TO JAMMU 

AND KASHMIR ) AMENDMENT ORDER , 1953 
In exercise of the powers conferred by clau e (1 ) of article 370 of 
the Constitution , the President, with the concurrence of the Govern 
ment of the State of Jammu and Kashmir, is pleased to make the 
following Order : 

1. (1) This Order may be called the Constitutioa (Application to 
Jammu and Kashmir ) Amendment Order, 1963 . 

(2 ) It shall come into force at once. 
: 2. In paragraph 2 of the Constitution (Application to Jammu and 
Kashmir ) Order, 1951, 

( 1) in sub- paragraph (5) (relating to PART V ) , clause (b) shall 

be onnitted, and clau es ( ) . d ) and (e) shall be re-lettered 

as clauses (b ), (c) and ( i) respectively ; 
(2) in sub -paragraph (6) (relating to PART XI), 
(a) for clause (a ), the following clause shall be substituted , 

namely: 
* (a) In article 246 , for the words, brackets and figures 

“ clauses (2 ) and ( 3) ” occurring in clause ( 1), the 
word , brackets and figu.e clause (2 )" shall be substi 
tuted , and the words, brackets and figure " Notwith 
standing anything in clause (3)," occurring in clause ( 2 

and the whole of clauses (3) and (4 ) shall be omitted . 
(6 ) clause ( f ) shall be omitted , and clauses (3), (? ) and ( ) shal 

be re-lettered as clauses ( f ) , (g ) and (h ) respectively ; 
( 3) for sub -paragraph (22 ) (relating to the SEVENTH SCHE 

DULE), the following sub-paragraph shall be substituted 

namely : 
G. 3999 . 


2 


* (22 ) SEVENTH SCHEDULE 
(a ) In the Union List - 
(i) for entry 3, the entry " 3. Administration of cantonments.” 

shall be substituted ; 
( ii ) entries 8 , 9, and 34 , the words " trading corporat ons, in 

cluding " in entry 43, entries 55 and 60 , the words and 
records” in entry 67, entries 78 and 79, the words " Inter 
State migration ;" in entry 81, and entry 97 shall be omit 

ted ; 
( iii ) in entry 44 , after the words " but not including univer 

sities” , the words " in so far as such corporations 
relate to the legal and medical professions" shall be 

inserted ; and 
(iv ) in entry 72 , the reference to the States shall be construed 

as not including a reference to the State of Jammu and 

and Kashmir . 
(b ) The State List shall be omitted. 
(c ) In the Concurrent List 
(i) for entry 26 , the entry " 26. Legal and medical professions." 

shall be substituted ; 
(ii) entries 1 to 25 (both inclusive) and entries 27 to 44 (both 

inclusive) shall be omitted ; and 
(iii) in entry 45 , for the words and figures " List II or List III" , 
the words " this List " shall be substituted . . 

S. RADHAKRISHAN , 

President. 


[No. F. 19 ( 1)/63-LI.) 
S. P. SEN -VARMA, Spl. Secy. 


Kerala Gazette No , 19 dated 10th December 1963 . 
PART I 

GOVERNMENT OF KERALA 
Public Works ( Transport B ) Department 

NOTIFICATION 
No. 27739| TB . 1 / 63-2/PW: Dated , Trivandrum , 2nd December 1963. 

The following draft of an amendment to the Kerala Motor Vehicles 
Rules, 1961, which the Government of Kerala propose to make in 
exercise of the powers conferred by section 70 of the Motor Vehicles 
Act, 1939 (Central Act IV of 1939), is hereby published for general 
information as required by sub- section (1) of section 133 of the said 
Act. 

Notice is hereby given that the said draft will be taken up for 
consideration on or after 10-1-1964 and that any objection or suggestion 
which may be received with respect to the said draft before the date 
specified abnue will be considered by Government. Objections and 
suggestions shall be addressed to the Secretary to the Government of 
Kerala, Public Works ( Transport B , Department, Secretariat, Trivan 
drum . 

DRAFT AMENDMENT 
In the said Rules, for sub -rule (1) of rule 274, the following shall 
be substituted , namely: 

" (1) The glass of windscreens in the front and the rear of every 
motor vehicle shall be safety glass. Where glass is used for the side 
windows, it shall also be of safety glass type. " 

By order of the Governor, 
T. KRISHNAN NAIR , 

Secretary . 
കേരള ഗവണ്മെൻറ് . 
പബ്ലിക്ക് വക്ക് സ് (ട്രാൻസ്പോർട്ട്-1) ഡിപ്പാർട്ടുമെൻറ്റ് 

പരസ്യം. 
നമ്പർ 27734/ ററി. ബി 1 / 83-2 പി . ഡബ്ലിയു . 

തിരുവനന്തപുരം, 1963 ഡിസംബർ 2 . 
1939- ലെ മോട്ടോർവാഹന ആക്റ്റ് (1939 - ലെ 4 -ാം കേന്ദ്ര 8 ൾക °ററ്) 
70 -ാം വകുപ്പുപ്രകാരം നൽകപ്പെട്ട അധികാരം വിനിയോഗിച്ച് കേര 
ഗവണ്മെൻറ് 1961 - ലെ കേരള - മാട്ടാർ വാഹനച്ചട്ടങ്ങളിൽ വരുത്തുവാൻ അ 
ശിക്കുന്ന താഴെപ്പറയുന്ന ഭേദഗ തിയുടെ കര s" . പ്രസ്തുത ആക°°133 -ാം വകുപ്പു 
(1) -ാം ഉപവകപ്പിൽ ആവശ്യപ്പെട്ട പ്രകാരം പൊതു ജനങ്ങളുടെ അറിവിനായി 
ഇതിനാൽ പ്രസിദ്ധപ്പെടുന്നു. 

മേല്പറഞ്ഞ കര5 ° 10-1-1964 തീയതികോ, അതിനുശേഷമോ ആലോ 
ചനടക്കുന്നതാണെന്നും, മേല്പറഞ്ഞ കരട് സംബന്ധിച്ച് മേൽപ്പറഞ്ഞ 
തീയതിക്കു മുൻപ് വരികളാണ ഏതൊരു ആകE പാമാ, അ ഭിപ്രായം മാ 
ഗവണ്മെൻറ് പരിഗണിക്കുന്നതാണെന്നു. ഇതിനാൽ അറിയിപ്പ് നൽകിയിരി 
ചന. ആക്ഷേപങ്ങളും, അഭിപ്രായങ്ങളും കേരള ഗവണ്മെൻ സെ കൂട്ടി, 

പൊതുമരാമത്ത് ( ട്രാൻസ്പോർട്ടു -ബി) ഡിപ്പാർട്ടുമെൻറ്, സെക്രട്ടറിയേറ 
തിരുവനന്തപുരംഎന്ന മേൽവിലാസത്തിൽ അയയുണ്ടതാണു , 

1498) Eg. 


2 


കടലേദഗതി. 


മേല്പറഞ്ഞ ചട്ടങ്ങളിൽ, 274 -ാം ചട്ടം (1) -ാം ഉപ ചട്ടത്തിനു പകരംതാഴെ 
പ്പറയുന്നതുംചേക്കണം, അതായതു : -- 
(1 ) ഏതൊര 

മോട്ടാർ വാഹനത്തിന്റെയും മുൻഭാഗത്തും പിൻ 
ഭാഗത്തുമുള്ള വിൻഡ്സ " ക്രീനുകളുടെ കണ്ണാടി 3 സഫ്ടി ശ സ ആയിരി 
ക്കണം. പാർശ്വജനലുകൾക്കു കണ്ണാടി ഉപയോഗിക്കുന്നപക്ഷം, 

ആതും 
സേഫ ടിഗ്ലാസ് എന്ന തരത്തിൽപ്പെട്ടതായിരിക്കണം. 

ഗവർണ്ണരുടെഉത്തരവുംപ്രകാരം, 
ററി. കൃഷ്ണൻനായർ, 

സെക്രട്ടറി . 


: Kerala Gazette No. 49 dated 10th December 1963. 
PART I 

GOVERNMENT OF KERALA 


Revenue (G ) Department 

MEMORANDUM 


No. G4-66240 /63 /RD . 

Dated , Trivandrum , 22nd October 1963 
Sub :-Excise Department - Administration Report for 1961-62 

Review of - Errata - issued . 
The following errata are issued to the G O. No. (P ) 451/63/Rev. 
dated 17-5-1963, published at pages 735-736 of Part I of the Kerala 
Gazette Volume VIII No 28 dated 9th July, 1963. 

ERRATA 
1. In part 4 (a) ii , sub- para 3 second line:—for the figures 1-98 

read " 1098 " 
2. In part (4 ) (a ) ii- sub -para 3, third line - for the figures 

" Rs. 1,77,19,950 ” read as " Rs. 1,77,15,950" . 
3. In part 4 (c ) fifth line , between the words bulk litres and was 

released insert the following line : 

" of spirituous medicinal preparations was manufactured 

under bond in this State and 3,02,452 bulk litres" . 
4. In part 7 , third line, for the figures “ 2,61,56,507.34 ” read as 

" Rs. 2,61,56,607.34” . 
5. In part 7, fifth line, for the figures “ 22,70,204.14 " read as 
" Rs. 22,79,204.14" . 

K. M. PETER , 
Joint Secretary (Revenue).. 


G. 4043 


Kerala Gazette No. 49 dated 10th December 1963. 
PART I 

GOVERNMENT OF KERALA 
Public Works (Transport B ) Department 

NOTIFICATION 
No. 72004/63 / TB3 /PW . Dated , Trivandrum , 19th November 1963. 

S. R. O.No. 770/63. - In exercise of the powers conferred by Rule 
368 of the Kerala Motor Vehicles Rules, 1961, the Government of 
Kerala hereby exempt the Motor Vehicle detailed below belonging to 
the Mayilvahanam Motor Service, Shoranur, from the provision of Rule 
267 (2) of the said rules subject to the condition that the overall 
length of the Vehicle should not exceed 9 M. 15 C. M. and that the 
vehicle should be operated only on fit roads. 

DETAILS 
Make - Fargo . 
Engine No.-S. P. C. 80777 . 
Chassis No.-P. A. B.22779 . 
Wheel base - 5.232 M ( 206 " ) . 

By order of the Governor, 
P. K. NARAYANAN , 

Joint Secretary . 


G. 4026 . 


Kerala Gazette No. 49 dated 10th December 1963. 
PART I 

GOVERNMENT OF KERALA 
Revenue (B ) Department 

NOTIFICATION 
No. 72816 /B1/63. 

Dated , Trivandruir , 29th November 1963. 
S. R. O. No. 771/63 Under clause (3 ) of section 2 of Kerala 
Land Acquisition Act, 1961 (Act 21 of 1962), the Government of 
Kerala hereby make the following amendments to their Notification 
No. 10307/ B1 /63 /RD , dated 29th March , 1963, published as S. R. O. 
No. 329/63 in the Kerala Gazette Extraordinary No. 64 dated the 
30th March, 1963 namely : 

AMENDMENTS 
In the schedule to the said Notification , - (i) in item 23 , for the 
entry in column (2) the following entry shall be substituted , namely - 

“ Palghat, Trichur, Kozhikode and Cannanore Districts (in 
respect of all Land Acquisition Cases relating to Harijan Welfare ). 
(2 ) Item No. 27 shall be omitted . 

By order of the Governor, 
R. GOPALASWAMY, 
Revenue Secretary . 


r : 4021. 


Kerala Gazette No. 49 dated 10th December 1963. 
• PART I 

GOVERNMENT OF KERALA 
G. O.MS. 894 /63/Rev . Dated . Trivandrum , 29th Nopember 1963 . 

S. R. O. No. 772 /63. - In exercic of the rowers conferred by 
section 57 of the Kerala General Sales Tar Act, 1963 ( Aet 15 of 1963 , 
the Government of Kerala herely make the following amendments to 
the Kerala General Sales Tax Rules , 1963, published as S.R.O. 
No. 331/63 in the Kerala Gazette Extraordinary , dated 30th March , 
1963, namely 

AMENDMENTS 
In the said rules. 

1. In sub-rule (18 ) of rule 32 for the words " in Triplicate " , 
the words “ in duplicate " , shall be substit: tel. 

2. In the proviso to clause (ii) of sub -rule ( 1) of rule 47 for the 
words and figures " stock as on 31-3-1960. 51-3-1951, 3-3-1962 and 
31-3-1963" the words and figures " stock as on 31-3-19.0, 31-7-1961 
and 31-3-1962" shall be substituted . 

3. The following shall be inserted as proviso to rule 65, 
namely 

« Provided that the Governmentmay for sufficient reasons by 
notification in the Gazette exempt any form from the operation of this 
rule for any specified period " . 

By order of the Governor, 

K. M. PETER , 

Joint Secretary 
• Explanatory Note 
( This is not a part of the amendment or rule but is intended 

to indicate the general purport). 
Sub-rule (18 ) of rule 32 requires that the delivery note mentioned ? 
in sub-rule (17 ) thereof shall be prepared in triplicate by the dealers. 
• This form is to bemaintained in duplicate only . 

Clause ( ii) of sub -rule (1 ) of rule 47 provides that for the purpose 
of refund or adjustment of tax under section 45 of the Act the dealers 
shall submit the statement in form 40 with the declaration mentioned 
therein to the assessing authority on or before the 30th April of the 
year following the subsequent year in which the goods held in stock 
were sold . 

However , the proviso to the sad clause stipulates that the 
statement and declaration in respect of the sale of stock as on 31-3-1960), 
31-3-1961, 31-3-1962 and 31-3-1963 shall be submitted within two 
months from the date of commencement of the Act viz . 1-4-1903. 
The intention is not to apply the proviso to the sale of stock as on 
31-3-1963 . The rule is being amended suitably for making the 
intention clear . 

Rule 65 enjoins that only the appropriate form printed under 
the authority of the State Government shall be used . It is considered 
necessary to make provision to exempt any form from the operation of 
this rule. 

The amendments are intended to achieve the above objec s. 


G. 4000 , 


Kerala Gazette No. 49 dated 10th December 1963. 
PART I 

GOVERNMENT OF KERALA 
Revenue (E ) Department 

NOTIFICATION 
G. O.MS. No. 900 /Rev . Dated, Trivandrum , 3rd December 1963. 

S. R. O. No 773 /63. - In exercise of the powers conferred by 
Section 7 of the Kerala Government Land Assignment Act, 1960 (Act 
30 of 1960), the Government of Kerala hereby make the following 
amendments to the " Rules for Lease of Government Lands for Carda 
mom cultivation , 1961, issued under G.O. (Press) 548 /Rev . dated 5th 
June 1961 (S. R. O. No. 145/61) and published in the Gazetie No. 23 
dated the 6th June, 1961 as subsequently amended , namely : 

AMENDMENTS 
In the said rules 
(1) For rule 21 the following shall be substituted , namely : 

“ 21 In cases where it is necessary to survey and demarcate 
the land , the lease shall be granted on provisional basis in the 
first instance, pending such survey and demarcation , and a 
regular lease order issued after the survey and demarcation is 
completed . Until the issue of the regular lease order, the 
lease shall be treated as provisional. The order of lease , 
regular or provisional as the case may be, shall be issued in 

the form in Appendix II to these rules” . 
(2 ) In Appendix II 

(i) After the preamble the following shall be added ,namely : 
(In the cases of provisional leases the preamble shall be as follows: 

" The land specified in the Schedule below is hereby leased 
provisionally to 
residing in 

Village of 
Taluk for cultivation of cardamom 
pending regularisation of the lease after survey and demarca 
tion of the area , subject to the following conditions to which 

the aforesa id lessee has agreed " ) . 

( ii ) The following shall be added at the end of condition 3, 
namely : 

“ In case where a provisional lease order is issued in the first 
instance, if any additional amounts are found due, consequent 
on the increase in area or otherwise when survey records are 
finalised , the lessee shall be liable to pay such amounts also 
and if the amounts already realised are found to be in excess , 
such excess amounts shall be refunded ." 

By order of the Governor , 

K. M. PETER , 
Joint Secretary. 


G 4062 


Section iii 


Kerala Gazette No. 49 dated 10th December 1963. 
PART I 

കേരള ഗവണ്മെൻറു 
ലാ ഡിപ്പാർട്ടുമെന് 


പരസ്യം. 


നമ്പർ 10999/ ഇ -162/ ലാ . തിരുവനന്തപുരം, 1963 അക്ടോബർ 21. 

1885 അശ്വിന്. 23. 
കേരള സംസ്ഥാന നിയമസഭ പാസ്സാക്കിയ താരഴപ്പറയുന്ന ആക്റ് 
പൊതുജനങ്ങളുടെ അറിവിനായി ഇതിനാൽ പ്രസിദ്ധപ്പെടുന്നു. നിയ 
സഭ പാസ്സാക്കിയ പ്രകാരമുള്ള ബില്ലിനും 1963 അക്ടോബർ 19 -ാം തീയതി 
ഗവണ്ണരുടെ അനുമതി ലഭിക്കുകയുണ്ടായി. 

ഗവരുടെഉത്തരവുപ്രകാരം, 
പി . ശങ്കരൻ ഇളയത്, 

ലാ സെക്രട്ടറി. 


1963 - ലെ 31 -ാം ആകാറ്റ്. 


1963 - ലെ കേരള സക്കാരുദ്യോഗസ്ഥ 
(അന്വേഷണവിചാരണ) ആക്റ് 


കേരള ഗവണ്മെന്റ് സർവീസിലെ സക്കാരുദ്യോഗസ്ഥന്മാരുടെ നടപടി 
യെപ്പററി പരസ്യാന്വേഷണവിചാരണ നടത്തുന്നതു സംബന്ധിച്ച നിയമ. 
ഭേദഗതി ചെയ്യുകയും, ഏകീകരിക്കുകയും ചെയ്യുന്നതിനുള്ള ഒരു കാറ്റ്. 

പീഠിക. - കേരള ഗവണ്മെൻറു സവ്വീസിലെ സക്കാരുദ്യോഗസ്ഥന്മാരുട 
നടപടിയെപ്പററി പരസ്യാന്വേഷണവിചാരണ നടത്തുന്നതു സംബന്ധിച്ച 
നിയമം ഭേദഗതി ചെയ്യുകയും, ഏകീകരിക്കുകയും ചെയ്യുന്നത് ഭാവശ്യമായി 
രി ക്കുന്നതിനാൽ, 

ഇൻഡ്യൻ റിപ്പബ്ലിക്കിന്റെ പതിന്നാലാം സംവത്സരത്തിൽ താഴെപ്പറയും 
പ്രകാരം നിയമമുണ്ടാക്കിയിരിക്കുന്നു 

1. ചുരുക്കപ്പേരും ആരംഭവും. (1 ) ഈ ആക്ററിനു് 1963 - ലെ കേരള 
സ ക്കാ രു ദോ ഗ സ്ഥ (അന്വേഷണവിചാരണ ) ആക്റ്റ് എന്നു പേർ 


പറയാം, 


( 2) ഇത് ഉടൻ നടപ്പിൽ വരുന്നതാണ്. 
2. നിനചനങ്ങൾ.-- ഈ ആ ച ° ററി , സന്ദർഭ::: സം 2 വിധത 1.13 
ആവശ്യമില്ലാത്തപക്ഷം- 

(1) സക്കാരുദ്യോഗസ്ഥൻ" എന്നാൽ കേരള സംസ്ഥാനത്തെ കാര്യ 
ങ്ങളുമായി ബന്ധപ്പെട്ട ഏ ക ത ി ലും പബ്ലിക്കു സറീസിലോ, ഉപാഗ 
ത്തിലോ നിയമിക്കപ്പെട്ട ആളാകുന്നതും, എന്നാൽ കേരള സം 11 
നത്തെ കാര്യങ്ങളുമായി ബന്ധ പ്പാ " സ വ ന മ ന ഹി ക്കു ന്ന ഒരുചെ 2 , 
യൂണിയൻ പബ്ലിക്കൻ സ്റ്റീസിലെ 23, തങ്കിലും ബി.ന്യാ 11 11:3 
ലേയോ അംഗം അതിൽ ഉൾപ്പെടുത്തുന്നതാത്ത തും 19 . 

( 2) ഒന്നിലധികം കമീ ?! നേർക്കാർ നിയമിച്ചിട്ടു4 3 , 6 മീ : 
ണരെ സംബന്ധിച്ച പരാമർശങ്ങൾ ക !! " പണർമാ സം സി 11 പ 
മർശങ്ങളായി വ്യാഖ്യാനിക്കേണ്ടതാകുന്നു. 

G. 9671 


2 


3. സക്കാരുദ്യോഗസ്ഥന്മാരുടെ നടപടിയെപ്പററിൽ ഉള്ള പരസ്യാന്വേഷണ 
വിചാരണയ്ക്കു ചാർജനം എഴുതിയുണ്ടാക്കണമെന്നു . - ഏതെങ്കിലും സക്കാരു 
ദ്യോഗസ്ഥരെറ ദുർനടപടിയെപ്പറ്റിയുള്ള വല്ല ആരോപണത്തിന്റെയും സത്യാ 
വ സ്ഥയെപ്പാരി ഔപചാരികവും പരസ്യവുമാ യ അന്വേഷണവിചാരണ നട 
ത്തുന്നത് സ് മതിയായ കാരണങ്ങൾ ഉണ്ടെന്നു പ്രാ ഥ മ ി ക ാ ി ന പ ഷ ണ 
വിചാരണയ്ക്കാ മററാ ശേഷം ഗ വ ണ്മ ൻറി നു തോന്നുന്നുവെങ്കിൽ, ഗ 
ണ്മെൻറ്, ആ രോ പ ണ ങ്ങ ള ടെ സാരാംശം പ്രത്യേക ചാർജിനങ്ങളായി 
എഴുതിയുണ്ടാക്കുകയും, അതു് അങ്ങനെയുളള ഓരോ ചാർജ്ജിനും അടിസ്ഥാന 
മായ കുററാരോപണങ്ങളുടെ സ്റ്റേററുമെൻറ്റ് സഹിതം ആ . സക്കാരുദ്യോഗ 
സ്ഥന്നു 

അയച്ചുകൊടുക്കുകയും, അമു ആവശ്യാത്ഥം നിശ്ചയിക്കുന്നതും പതിനഞ്ചു 
ദിവസത്തിൽ കുറയാത്തതുമായ ന്യായമായ സമയത്തിനുഉള്ളിൽതന്റെ പ്രതി 
വാദത്തിനു വഴിയുള്ള രേഖാമൂലമായ ഒരു സ്റ്റേററുമെൻറ്റ് സമർപ്പിക്കുവാൻ 
അയാളോട് ആവശ്യപ്പെടുകയും ചെയ്യേണ്ടതാകുന്നു. നിശ്ചിതകാലത്തിനകം 
രേഖാമൂലം ായ സ്റ്റേററുമെൻറ്റ് കിട്ടുകയാണെങ്കിൽ, അതു പരിഗണിക്കുകയോ 
അല്ലെങ്കിൽ ആ കാലത്തിനകം രേഖാമൂലമായ യാതൊരു സ്റ്റേററുമെൻറും 
കിട്ടാത്തപക്ഷം നിശ്ചിതകാലം കഴിയുകയോ ചെയ്താൽ ഗവണ്മെൻറിനു , 
ആവശ്യമെന്നു തോന്നുന്നപക്ഷം, മേല്പറഞ്ഞ ആരോപണങ്ങളുടെ സത്യാവസ്ഥ 
യെപ്പററി ഔപചാരികവും, പരസ്യവുമായ അന്വേഷണവിചാരണ നടത്താൻ 
ഉത്തരവ് പുറപ്പെടുവിക്കാവുന്നതാണു്. 

4. അന്വേഷണവിചാരണ ഏതധികാരസ്ഥനെ ഏല്പിക്കണമെന്ന്. 
കുററം ചുമത്തപ്പെട്ട ആൾക്കുള്ള നോട്ടീസ്സ്.- ( 1 ) ആ T്വാ ഷ ണ വിചാരണ 
ഒന്നുകിൽ, കുററം ചുമത്തപ്പെട്ട ആൾ ഏതു കോടതിയുടെയോ, ബോർഡി 

ൻറയോ അഥവാ മററ്റ് അധികാരസ്ഥൻറയോ കീഴിലുള്ള ഉദ്യോഗസ്ഥ 
നാണോ ആ കോടതിയേയോ, ബോർഡി നയോ, അധികാരസ്ഥാനേയോ 
അല്ലെങ്കിൽ (2) -ാം ഉപവകുപ്പു പ്രകാരം നിയമിക്കപ്പെട്ട കമ്മീഷണരേയോ, 
കമ്മീഷണർമാരേയോ ഏല്പിക്കാവുന്നതും, അങ്ങനെ ഏല്പിക്കുന്നതു സംബ 
ന്ധിച്ച നോട്ടീസ്, കുററം ചുമത്തപ്പെട്ട ആൾക് അന്വേഷണ വിചാരണ 
ആരംഭിക്കുന്നതിനും കുറഞ്ഞതും പതിനഞ്ചുദിവസം മുമ്പു കൊടുക്കേണ്ടതും 
ആകുന്നു. 

(2) പൊതുവേ സക്കാരുദ്യോഗസ്ഥന്മാരുടെ നടപടിയെപ്പററി യോ 
അഥവാ ഏതെങ്കിലും പ്രത്യേക സംഗതിയി ലോ ഏതെങ്കിലും തരത്തിൽ 
പട്ട സംഗതി കളിലോ ഏതെങ്കിലും സക്കാരുദ്യോഗസ്ഥൻറയോ സക്കാർ 
ഉദ്യോഗസ്ഥന്മാരുടെയോ നടപടിയെപ്പററിയോ ഈ ആക്ററുപ്രകാരം അന്വേ 
ഷണവിചാരണ നടത്താൻ ഗവണ്മെൻറിനു” ഗസറി പരസ്യംമൂലം, ഏതെ 
ങ്കിലുംആളേയോ, ആളുകളേയോ കമ്മീഷണരൊ കമ്മീഷണർമാരോ ആയി 
നിയമിക്കാവുന്നതാണു . 

5. ഗവണ്മെൻ " ശി ഷാനടപടി നടത്തുന്നവിധം. - ശി ാ ന ട പ ടി 
നടത്തണമെന്നും ഗവണ്മെൻറിനു തോന്നുമ്പോഴെല്ലാം , 

അവർ തങ്ങൾക്കു 
വണ്ടി അതു നടത്തുന്നതിനും ആരെയെങ്കിലും നാമനിർദ്ദേശം ചെയ്യേണ്ട 
താണ്. 

6 . കുറ്റാരോപകൻ കൊണ്ടുവരുന്ന ചാജ° രേഖാമൂലമായിരിക്കേണ്ടതും, 
സത്യബോധപ്പെടുത്തിയിരിക്കേണ്ടതുമാണെന്നും. ഗവണ്മെൻറ്, അന്വേഷണ 
വിചാരണ നടത്ത ർ. - കുറ്റാരോപകൻ ഒരു ചാജ്ജ് കൊ ണ്ടു വ രു 0.ബാ , 
ഗവണ്മെൻ , കുററാരോപണം രേഖാമൂലമായിരിക്കണമെന്നും, സത്യപ്രതിജ്ഞ 
ചെയ്താ, ദൃഢ പ്രതിജ്ഞചെയോ കുറാദരാപകൻ അതു സത്യബോധപ്പെ 
ടുത്തിയിരിക്കണമെന്നും ആവശ്യപ്പെടേണ്ടതാണു്. എന്നാൽ ഈ ആക ° ററി 
ലുള്ള യാതൊന്നും, മേല്പറഞ്ഞ പ്രകാരം സത്യപ്രതിജ്ഞ ചെയ്തുകൊണ്ടോ, 
ദൃഢപ്രതിജ്ഞ ചെയ്തുകൊണ്ടോ ഉള്ള കാറാരോപണുമില്ലാതെ, ത ങ്ങ ൾ ക്കു 
യക്തമാണെന്നുതോന്നുന്ന ഏതെങ്കിലും അന്വേഷണവിചാരണ നടത്തുന്നതിൽ 
നി ° ഗവണ്മെൻറിനെ തടസ്സപ്പെടുത്തുന്നതായി വ്യാഖ്യാനിക്കുവാൻ പാടില്ലാ 
നതാകന്നു, 


3 


ആ യാ 


1 . ശിക്ഷാനടപടി എടുക്കുന്നതിന് ഗവണ്മെൻറ് അനവദിക്കുന്ന കാ 
രോപകനിൽ നിന്നു" ജാമ്യംവാത, -കുറാരോപകൻ ആ വാ പണം , ക ാ 
വരികയും, ശിക്ഷാനടപടി നടുവാൻ അര യാളെ അനുവദിക്കുന്നത് യു ക്ത മാ 
ണെന്നും ഗവണ്മെൻറിന് തോന്നുകയും ചെയ്യുന്നപക്ഷം, ഗവണ്മനാ അ വ ൾ 
ചാ സംബന്ധമായി 

പുമായും, ഫലപ്രദമായം ഹാജരായി ശിക്ഷാ 
നട പടി ന ട ത്തു ക യും , കൂടാതെ ദുരുദ്ദേശത്തോടുകൂടിയ ശിക്ഷാനടപടി 
അയാൾ ക്കതിരായി പിന്നീട കൊണ്ടുവരാവുന്ന ഏതെങ്കിലും 

എ 3 
ചാജി നോ , നടപടിക്കോഉത്തരം പറയുവാൻ മുന്നോട്ടുവരികയും ചെയ്യുന്നതാ 
ണന്നു ള്ളതിലേയ്ക്ക് ന്യായമായ ജാമ്യം നൽകാൻ, കമ്മീഷണർ നിയമ ന 
തിന്നുമുമ്പു്, അയാളോട് ആവശ്യപ്പെടേണ്ടതാകുന്നു. 

8 . ശിക്ഷാനടപടി ഉപേക്ഷിക്കുന്നതിനും, അതു തുടരുവാൻ കാറാമാ 
പകനെ അനുവദിക്കുന്നതിന്നും ഗവണ്മെൻറിനുള്ള അധികാരം. - നടപടികളുടെ 
ഏതെങ്കിലും അനന്തരഘട്ടത്തിൽ, ഗവണ്മെൻറിൻ യുകാൻ തോന്നി യാ 53, 
ശിക്ഷാനടപടി ഉപേക്ഷിക്കുകയും, അങ്ങനെയുള്ള സംഗതിയിൽ, കുററാം പ 
കൻ അപേക്ഷയിന്മേൽ, തങ്ങൾക്ക് യുക്തമെന്ന തോന്നകയാണ്മി 
ശിക്ഷാനടപടി തുടരുന്നതിനു 

ആഗ്രഹിക്കുന്നപക്ഷം അങ്ങ നെ 
ചെയ്യുവാൻ അയാളെ ഇതിനുമുമ്പ് പറഞ്ഞ പ്രകാരമുള്ള ജാമ്യം നകിയാൽ 
അനുവദിക്കുകയുംചെയ്യാവുന്നതാകുന്നു. 

9 . ക, മ്മീഷണരുടെ അധികാരം. - കമ്മീഷണച്ചു , തന്റെ നടപടികൾ 
അലക്ഷ്യമാക്കുകയും തടസ്സപ്പെടുത്തുകയും ചെയ്താൽ, ശിക്ഷ നൽകുന്ന കാര്യ 
ത്തിൽ 1898 - ലെ ക്രിമിനൽ നടപടി നിയമംമൂലം സി വി തൽക്കോടതികൾക്കും, 
ക്രിമിനൽക്കോടതികൾക്കും നൽകിയിരിക്കുന്ന അതേ അധികാരം ഉണ്ടായിരി 
ക്കുന്നതും, 

സാ ക്ഷി ക ളെ ഹാജരാക്കിക്കുന്നതിനാ ഉള്ള എല്ലാ നടപടി കല്പന 
കളുമോ അ ല്ലെ ങ്കി ൽ നിർബ്ബന്ധസ്വഭാവത്തോടുകൂടിയ മററു നടപടി കല്പന 
കളോ ഏതു ഡിസ്ട്രിക്ട് ആൻഡ് സെഷൻസ്ജഡ്മിയുടെഅധികാരാതിർത്തി 
ക്കുള്ളിലാണാ നടപടിക്കല്പന ന ട ത പ 3 5 8 

സാ കലിയാ, റ 
വ്യക്തിയോ താമസിക്കുന്നതു് , ആ ഡിസ്ട്രിക്റ്റ് ആൻഡ് സെഷൻസ 
ജഡ്മിമുഖേന നടത്തുകയും അദ്ദേഹം അവ നടപ്പാക്കുകയും ചെയ്യണമെന്ന് 
ഒഴികെ, സാക്ഷികളെ സമനയച്ച് വരുത്തുകയും, പ്രമാണങ്ങൾ ഹാജരാക്കാൻ 
നിർബ്ബന്ധിക്കുക. യും , തന്റെ കർത്തവ്യങ്ങൾ നിർവ്വഹിക്കുകയും ചെയ്യുന്നതിന്നു 
ഡിസ്ട്രിക്റ്റ്ആൻഡ് സെഷൻസ് ജഡ്രിക്കുള്ളഅതേഅധികാരങ്ങൾ ഉണ്ടാ 
യിരിക്കുന്നതും, അദ്ദേഹത്തിനുള്ള അതേ രക്ഷയ്ക്കും അവകാശമുണ്ടായിരിക്കുന്നതു 
മാണു്. തങ്ങളുടെ സാധാരണ അധികാരം വിനിയോഗിച്ചും അപ്രകാരമുള 
നടപടികല്പനകൾ പുറപ്പെടുവിക്കുന്നതിന് അധികാരമുള്ള കോടതിക്കോ, 
മററു വ്യക്തിക്കോ, വ്യക്തികൾക്കോ കമ്മീഷൻ അയ ജിവരുമ്പോൾ , 
കമ്മീഷൻ ആവശ്യത്തിലേക്കും അവക്കുംഅപ്രകാരമുളെ എല്ലാ അധികാരവും 
വിനിയോഗിക്കാവുന്നതുമാണ്. 

10. നടപടികൾ അനുസരിക്കാതിരുന്നാലുള്ള ശിക്ഷ , - കമ്മീഷൻ 
ആവശ്യത്തിനായി മേല്പറഞ്ഞ ഏതെങ്കിലും ന്യായാനുസൃ ത നടപടി ക്കല്ല ന 
അനുസരിക്കാത്ത എല്ലാ ആളകളം, അതു് ഏതു കോടതിയോ മറധികാര 
സ്ഥനോമുഖേന നടത്തിയാ ആ കോടതിയെ അധികാരസ്ഥ c നൊ 13 , 
പുറപ്പെടുവിച്ചിരുന്നാലെന്നപോലെ അതേ ശിക്ഷ വിധയമായിരിക്കുന്ന 


താണു , 


| 11 . കുററം ചുമത്തപ്പെട്ട ആൾക്ക് ചാർജ്ജിന്റെയും, ലിസ്റ്റിന്റെയും പ്രാ 
നൽകണമെന്നു . - ചാർജിന.2 ളുടേയും, ഓരോ ചാളജിനം നിദാനമായിട്ടു ള 
പ്രമാണങ്ങളേയും, സാക്ഷികളെയും സംബന്ധിച്ച വി സിറയും 3 31, 
അതു് ഏല്പിച്ചുകൊടുക്കുന്ന തീയതിയും, അന്വേഷണ വിചാരണയുടെ 18:33 
ദിവസവും ഉൾപ്പെടുത്താതെ, അന്വേ ഷണവിചാരണ 8: 3ാം e ) 1 കി . m 
ഏഴുദിവസമെങ്കിലും മുമ്പ്, കുററം ചുമത്തപ്പെട്ട ആ 49 ° നാൾ ജാം 10 . 


4 


കുററം 


12, രൗദ്യോഗികരേഖകൾ പരിശോധിക്കുന്നതിന്നും, അവയിൽ നിന്നു 
ഏതെങ്കിലും ഭാഗവ: എടുക്കുന്നതിന്നും കുററം ചുമത്തപ്പെട്ടആളെഅനുവദിക്ക 
ണവം, -കുറം ചുമത്തപ്പെട്ടആളെതന്റെ പ്രതിവാദം തയ്യാറാക്കുന്നതിന്നു 

1, സാക്ഷികൾ ഹാജരാക്കുന്ന രേഖകൾ ഉൾപ്പെടെ അയാൾ പ്രത്യേകം 
പറയാവുന്ന ഔദ്യോഗിക രേഖകൾ പരിശോധിക്കുന്നതിന്നും, അവയിൽനിന്ന 
എതെങ്കിലും ഭാഗം എടുക്കുന്നമിന്നുംഅനുവദിക്കേണ്ടതാകുന്നു. 

എന്നാൽ കമ്മീഷണർക്കും പ്രസ്തുത ആവശ്യത്തിലേക്കും അങ്ങനെയുള്ള 
റ ി ക ാ ര ഡ ക Cം പ്രസക്തങ്ങളല്ലെന്നാ, അവ പരിശോധിക്കുന്നതിന്നു 
താ യാ ളെ അനുവദിക്കുന്നത് പൊതുതാല്പര്യത്തിനും എതിരാണെന്നോ, എഴുതി 
രേഖപ്പെടുത്ത കാരണങ്ങളാൽ തോന്നുകയാണെങ്കിൽ അപ്രകാരമുള്ള 
അസാദം നിരസിക്കാവുന്നതാണ്. 

13 , താന്വേഷണ വിചാരണയുടെ ആരംഭത്തിലുള്ള നടപടിക്രമം. കുററം 
ചുമതാ ട്ട താൾ ഹാജരാകാതിരിക്കുകയും, ചാ സ് മമ തി ക ക യ ം 
ചെയ്യരാ.- 11 നഷവിചാരണയുടെ ആരംഭത്തിൽ ഗവണ്മെന്റ് വക്കീൽ 
( പ്രോസിക്യൂട്ടർ ) ചാർ ഈജിനങ്ങൾ മ്മീഷണം ഏല്പിച്ചുകൊടുക്കേണ്ടതും, 
അവ പരസ്യമായി വായിക്കേണ്ടതും, അതിന്നു ശേഷം 

ചുമത്തപ്പെട്ട് 
ആളോട് അവാരാന്നിനും കുററക്കാരനാണു അഥവാ കുററക്കാരനല്ല 
എന്നു വാദിക്കുവാൻ ആവശ്യപ്പെടേണ്ടതും, ആ വാദം ഉടനെതന്നെ ചാർജ്ജി 
നാട്ടടി രേഖപ്പെടുത്തേണ്ടതുമാണ്. കുററം ചുമത്തപ്പെട്ടയാൾ ഒന്നുകിൽ 
നേരിട്ടോ, ല്ലങ്കിൽ താൻ വക്കീലോ, ഏജൻറാ മുനയോ ഹാജരായി 
ചാജു,കൾക്കുംഉത്തരം പറയുവാൻ കൂട്ടാക്കാതിരിക്കുകയോ അല്ലെങ്കിൽ ന്യായ 
മായ കാരണംകൂടാതെ ഉപേക്ഷ കാണിക്കുകയോ ചെയ്യുന്നതായാൽ, അയാൾ 
ചാർജിനങ്ങളുടെ സത്യാവസ്ഥ സമ്മതിച്ച നായി കണക്കാക്കേണ്ടതാകുന്നു. 

14, ഗവണ്മെൻ്വലിയ പ്രസംഗിക്കുന്നതിനുള്ള അവകാശം.- 
ഗവണ്മറി വകം) ലിനു പിത:"15 ° ചാജ്ജിനങ്ങളും, അവ തെളിയിക്കുന്നതി 
നുള്ള തെളിവും വിശദീകരിച്ചുകൊണ്ടു കമീ ണരെ അഭിസംബോധനം 
ചെയ് പ്രസംഗിക്കാൻ അവകാശമുണ്ടായിരിക്കുന്നതും, എന്നാൽ അദ്ദേഹ 
ത്തിന്റെ പ്രസംഗം രേഖപ്പെടുത്താൻ പാടില്ലാത്തതുമാകുന്നു. 

15. ശിക്ഷാനടപടികള തെളിവും സാക്ഷികളെ വിസ്മരിക്കലും, 
ഗവണ്മെന്റ് വ »1 ൽ വീണും വിസ്മരിക്കത്. - ശിക്ഷാനടപടിക്ക് വാങ്ങ്മൂല 
മായും ചേർഖാമൂല മായുംഉള്ള തെളിവും അനന്തരം ഹാജരാക്കേണ്ടതും, സാക്ഷി 
കളെ ഗവണ്മെൻറ വക്കീലോ അല്ലെങ്കിൽ അദ്ദേഹത്തിന് വേണ്ടിയോ 
വിസ്മരിക്കേ തും ്കുറം ചുമത്തപ്പെട്ടയാളോ, അര യാൾക്ക വണ്ടി യാ 
എ j, " ർ വിസ്താരം ചെയ്യാവുന്നതുമാകുന്നു. ഗാൻ വകീലിനും സാക്ഷി 
കളെ വിട്ടു തിർവികാരം ഉപ ഏകാര്യം സംബന്ധിച്ചും വീണ്ടും വിസ്താ 
ക്കുവാൻ ആi 12 ക വശമുണ്ടായിരി : 4 ന്നതും, എന്നാൽ കമ്മീഷണരുടെ അനുവാദം 
കൂടാതെ, പുതിയ ഏതെങ്കിലും സംഗതി സംബന്ധിച്ച് പ്രകാരം ചെയ്യാൻ 

കായി തിരിക്കുന്നതും, 4.മീഷണ ° യുത്തമെന്നു പോന്നുന്ന ചോദ്യ 
605 viാമികാവുന്നതുമാണ്. 

1 . ശിക്ഷാനടപടി43 പുതിയ തെളിവ് സ്വീകരിക്കുന്നതിനോ, 
പാടുന്നത് നാ ഉള്ള അധികാരം. കേസ്സ് നീട്ടി വയ്ക്കുന്നതിനും കാററം 
ചു .അയാൾ289 2 4 thirtവകാശം.-- 19ിഷാ നടപടിക്കു ദ കേസ്സ് അവസാ 
y! ! 1m 21 നു , ; " ", 29 110 111; ി യ ാ ി കാമി 13 114a c റം ചുമത്ത 

: 2 1 1 ° ° 3(കടപ്പാട്ടിട്ട 33 ലിസ്റ്റിൽ ഉ 54 കപ്പടുത്തി2,ിട്ടില്ലാത്ത തെളിവു 
: 1 2 3 4 51 ) ? ത 4 1 ത്യ "* സര v ണം വ ൻ , പുകിലിനെ അരനു വി 

2 715 -L., 7 1 - നി ? 4 ന്ന പുകി 2 51 72 71 * (1) ഗ്യ , വ 
4 2 1 1213 :11:17 , 11: ( സ ഗാർ , സി റാം ച ന : മാധ് 
i aa : : ! പട്ട , Gi ഷാര 3: പുതിയ 1. ഉപ്പു ഹാരോന്ന 


- 


5 


തിനു മുമ്പ് കേസ് നീട്ടിവയ്ക്കുന്ന ദിവസവും, നടപടികൾ എ ടി വസ 
ത്ത് നീട്ടിവയ്ക്കപ്പെടുന്നുവോ ആ ദിവസവും ഒഴികെ ഏഴ് ഏക ദിവസ 
ത്തക്കു ” നടപടി നീട്ടിവച്ചുകിട്ടുവാൻ വകാഗമുണ്ടായിരിക്കുന്നു) മാകുന്നു. 
17. 

കുററം ചുമത്തപ്പെട്ടയാളുടെ പ്രതിവാദം രേഖാമൂലമായിട്ടുള്ളതാണ 
കിൽ മാത്രം രേഖപ്പെടു തണമെന്ന് .- ശിക്ഷാനടപടി സംബന്ധിച്ച കേസ് 
അവസാനിപ്പിക്കുമ്പോൾ , കാറം ചുമത്തപ്പെട്ടയാളോടു ” അയാൾ ഇഷ്ടപ്പെടുന് 
പ്രകാരം വാങ്ങ്മൂലമായോ, രേഖാമൂലമായോ പ്രതിപാദം ചെയ്യാൻ വ 
ശ്യപ്പെടേണ്ടതാണ്. വാങ്ങ്മൂലമായി ചെയ്തയാണെങ്കിൽ, ആ മ 

g -ഖ 
പ്പെടുത്താൻ പാടില്ലാത്തതും, രേഖാമൂലമായി ചെയ്തയാണെങ്കിൽ പരസ്യമായി 
വായിച്ചു »ിനു ശേഷം രേഖപ്പെടുത്ത തും , ആ സംഗതിയിൽ ഒരു പ്രതി 
അപ്പോൾത്തന്ന ഗവണ്മെന്റ് വകീലിനു കൊടുക്കേണ്ടതുമാണ്. 

18. പ്രതിഭാഗത്ത്ഉള്ള തെളിവും സാക്ഷികളെ വിസ്മരിക്കിലും. 
അനന്തരം പ്രതിഭാഗത്തേക്കുള്ള തെളിവ് ഹാജരാക്കി സാക്ഷികളെ വിസ്മരി 
ക്കേണ്ടതും, അവർ വാദിഭാഗം സാക്ഷികളെപ്പോലെ, അ 9 ചട്ടം 3നസിച്ചു 
എതിർ വിസ്താരം ചെയ്തും, വീണ്ടും വിസ്മരിക്കുകയും ചെയ്യപ്പെടുന്നതിനു. 
കമ്മീഷണറാൽ വിസ്മരിക്കപ്പെടുന്നതിനും വി ധ യ ര ാ യ ി ി ം കാതും 
ആകുന്നു, 

19. വാങ്ങ്മൂലമായ തെളിവു സ • ബ ന്ധി ച്ച കം റി പ്പു ക ൾ . 
കമ്മീഷണരോ, അദ്ദേഹം നിയമിച്ച ഏതെങ്കിലും ആ ളാ , വാങ്ങ്മൂലമായ 
എല്ലാ തെളിവും സംബന്ധിച്ച കുറിപ്പുകൾ എടുക്കേണ്ടതും, അത് നൽകിയ 
ഓാരാ സാക്ഷിയേയും ഉറക്കെ വായിച്ചു കേൾപ്പിക്കേണ്ടതുമാണ്. തെളിവ 
സംബന്ധിച്ച കറിപ്പുകളിൽ സാക്ഷി കമ്മീഷണൽ ടെ സാന്നിദ്ധ്യത്തിൽ 
കയ്യൊപ്പിക്കേണ്ടതും, അവ നടപടികളോടുകൂടി റിക്കാർഡ് ചെയ്തുവ g 2 
ആകുന്നു. 

20 . ന്വേഷ വിചാരണ പ്രതിവാദത്തോടുകൂടിഎപ്പോൾ അവസാ 
നിക്കുന്നു മറുപടി പറയുകയും; തെളിവ് ഹാജരാക്കുകയും ചെയ്യാൻ വാടി 
ാഗ 19ിനു എപ്പോഴാണു് അവകാശമുള്ള തെന്നു . കുറ്റം ചുമത്തപ്പെട്ടയാൾ 
വാങ്ങ്മൂലമായ പ്ര വിവാദം മാത്രം നടത്തുകയും, യാതൊരു തെളിവും ഹാജ 
രാകാതിരിക്കുകയും ചെയ്യുന്നപക്ഷം പ്രതിവാദത്തോടുകൂടി സ്വഷണ 
വിചാരണ അവസാനിക്കുന്നതും, അയാൾ രഖാമൂലമായ പ്രതിവാദം ദാഖ 
പ്പെടുത്തുകയോ, തെളിവ് ഹാജരാക്കുകയോ ചെയ്യുന്നപ ,411 , ഗവ . 
വക്കീലിനു മുഴുവൻ കേസ് സംബന്ധിച്ചും പൊതു വാങ്ങ ° 2 ല) മായ 
മറുപടിക്ക് അവകാശമുണ്ടായിരിക്കുന്നതും, പ്രതിവാദത്തിനു വേണ്ടി ഹാജ 
രാക്കിയ ഏതൊരു തെളിവും ഖണ്ഡിക്കുവാനുള്ള തെളിവ്. അ 53 നെയുള്ള 
പുതിയ തെളിവു കുററം ചുമത്തപ്പെട്ടയാൾക്കു നൽകപ്പെട്ട ലിസ്റ്റിൽ ഉൾപ്പെ 
ടുത്തിയിട്ടില്ലെങ്കിലും ഹാജരാക്കു കടിചെയ്യാവുന്നതും ആയ നാ . കാണ 
തനി.ഒ യുക്തമെന്നു തോന്നുകയാണെങ്കിൽ കുറാം 

ചു മത്തപ്പെട്ട് 1 ൾ 40 ° 
അങ്ങനെയുള്ള പുതിയ തെളിവ് ഖണ്ഡിക്കാൻ, തെളിവ് ഹാജരാകാൻ 
അവസരം അനുവദിക്കാവുന്നതാണു . 

21 , ചാം ഭേദഗതി ചെയ്യാൻ ആവശ്യപ്പെടുന്നതിനും ( കേസ്സ്) നീട്ടി 
വന്നതിനുള്ള അധികാരം. - കമ്മീഷണരുടെ അഭിപ്രായത്തിൽ ചാല 1 
ങ്ങളോ, വയിൽ വല്ലതുമോ മതിയായ സ്പഷ്ടതയോടും , സൂക്ഷ്മതയോടും കൂടി 
എഴുതിയുണ്ടാക്കിയതല്ലാതിരി . കയോ അഥവാ താന്വേഷണവിചാരണ 
കിടയിൽ ചാ zിനങ്ങളോ, അവയിൽ വല്ലതുമാ ce3 ഗതി ചെയ്യാ, 
മാറ്റുകയോ ചെയ്യ വാര്യമുണ്ടാക്കി തീക്കുന്ന പുതിയ വന കിം , 
പരി:51 സ്ഥിതികളും പ്രത്യ : കൂടുകയോ ചെയ്യുന്നപക്ഷം, കാണ 
ചാ tzിനങ്ങ g thാ അവയിൽ വല്ലതുപോ ആവശ്യമെന്നു തോ 11.11 
ദഗതി ചെയ്തുവോ, മാറ്റുകയോ, വ്യത്യാസപ്പെടുന്നു ? 2. യോ , ചെയ്യാനം 
കറം ചുമത്ത യാമ വ്യത്യാസപ്പെടുത്തിയതോ, 3 ഗതി ചെ , ത 
ചാരാ. വൽ:37pxിയതോ ആയ ചാല കൾ സംബന്ധിച്ച് 19 ) 13. പ്രവാ 


8 


ത്തിനും രേഖാമൂലമായ സ്റ്റേറ്റുമെന്റ് സമപ്പിക്കുവാൻ കഴിയുമാറ് ന്യായമായ 
കാല ത്തി അന്വേഷണ വിചാരണ നീട്ടിവയ്ക്കാവുന്നതും ആകുന്നു. 

കമ്മീ 
ഷണ ” ഒന്നുകിൽ പ്രോസിക്യൂട്ടറുടേയോ അല്ലെങ്കിൽ കുറാം ചുമത്തപ്പെട്ട് 
യാളുടെയോ അപേക്ഷയിൽ, ഏ തെങ്കിലും സാക്ഷിയുടെ സുഖക്കേടോ, 
അപരീഹാര്യമായ അസാന്നിദ്ധ്യമോ, ന്യായമായ മറ കാരണമോ ആസ്പദ 
മാക്കി തനിക്കു യുക്തമെന്നു തോന്നുന്നപക്ഷം അതതു സമയം 

അന്വേഷണ 
വിചാരണ കോററിവയ്ക്കാവുന്നതാകുന്നു. അങ്ങനെയുള്ളഅപേക്ഷ ബോധിപ്പിക്ക 
പ്പെടുകയും, നിരസിക്കപ്പെടുകയും ചെയ്യുകയാണെങ്കിൽ, കമ്മീഷണക്കു ആ 
ാപേക്ഷയും അത് അനുസരിക്കുവാൻ കൂട്ടാക്കാതിരുന്നതിനും തനിക്കുള്ള 
കാരണങ്ങളും രേഖപ്പെടുത്തണ്ടതുമാകുന്നു. 

22 , കമ്മീഷണരുടെ നടപടികളെപ്പററിയുള്ളറിപ്പോർട്ട്. അന്വേഷണ 
വിചാരണ അവസാനിച്ചതിൻ ശേഷം, കമ്മീഷണർ ഉടൻതന്നെ. തന്റെ 
നടപടികളെപ്പററി ഗവണ്മെന്റിനും റിപ്പോർട്ടു ചെയ്യേണ്ടതും, അതു സംബ 
ന്ധിച്ച് റിക്കാർഡോടുകൂടി, ചാജിനങ്ങളിൽ ഓരോന്നിന്മേലുമുള്ള തന്റെ 
വേറെയും അഭിപ്രായവും, കുററം ചുമത്തപ്പെട്ട ആളുടെ മേൽ ചുമത്തണ്ട 
ശിക്ഷ വല്ലാണ്ടെചിതൽ അതു സംബന്ധിച്ച തന്റെ ശു പാ ർ ക ക പ • , 
മുഴുവൻ കേസിനെപ്പററിയും തനിക്കു യുക്തമെന്നു തോന്നുന്ന വിധമുള്ള നിരീ 
ണങ്ങളും അയയാ ണ്ടതുമാകുന്നു. 

23 . അവസാന ഉത്തരവു പാസ്സാക്കുവാൻ ഗവണ്മെൻറിനുള്ള അധി. 
കാരം . ഗവണ്മെന്റിന്റെ 

യുക്തമെന്നു തോന്നിയാൽ, ക യ ീ ഷ ണ രു ടെ 
റിപ്പോർട്ടും, കുററം ചുമത്തപ്പെട്ടയാൾ ഏതു കോടതിയുടെയോ, ബോർഡി 

tറയാ, മറ താധികാരസ്ഥൻറയോ കീഴിലാണോ ആ കോടതിയി 
ലേക്കോ, ബോർഡിലേക്കും, അധികാര 7 നോ ആ കേസിനെപ്പറ്റിയുള്ള 
അവരുടെ അഭിപ്രായത്തിനു വേണ്ടി അയക്കാവുന്നതും, പബ്ലിക് സർവീസ് 
കമ്മീഷനുമായി കൂടിയാലോചിക്കേണ്ടആവശ്യമുള്ള സംഗതികളിൽ അങ്ങനെ 
ആലോചിച്ചതിനു ശേഷം തിന്മേൽ തങ്ങൾക്കു ന്യായമെന്നും, അനുയോജ്യ 
ചെന്നും തോന്നുന്ന ഉത്തരവു ഗവണ്മെൻറ് പാസ്സാക്കേണ്ടതുമാകുന്നു. 

എന്നാൽ ഡിസ്മിസ്സ് ചെയ്യുകയോ, നീക്കം ചെയ്യുകയാ, തരം 
താഴത്തുകയോ ചെയ്യുകയെന്ന ശിക്ഷ ചുമത്തുന്ന യാതൊരുത്തരവും കുററം 
ചുമ പ്പെട്ട ആൾക്കു ഉട്ടിഷ്ട ശിക്ഷ സംബന്ധിച്ച് നിവേദനം നടത്താൻ 
ന്യായമായ ഒരവസരം നൽകാതെയും, എന്നാൽ അങ്ങനെയുള്ള അന്വേഷണ 
വിചാരണയിൽ ഹാജരാക്കിയ തെളിവിന്റെ അടിസ്ഥാനത്തിൽ മാത്രമല്ലാ 
യും പാസ്സാക്കുവാൻ പാടില്ലാത്തതാകുന്നു. 

24. ആക്റം പ്രകാരമു അ ന്വേഷണ വിചാരണ കൂടാതെ, നീക്കം 
ചെയ്യാനുള്ള അധികാരത്തിനും രക്ഷ ).- ഈ ആക്ററിലുള്ള യാ തോന്നും 

ഈ 
ആകാറുപ്രകാരമുള്ള യാതൊരു അന്വേഷണ വിചാരണയും കൂടാതെ ഏതെങ്കിലും 
സക്കാരുദ്യോഗസ്ഥനെഏതെങ്കിലും കാരണത.കോൽ സസ്പെൻഡു ചെയ്യുന്ന 
തിനോ, മാററുന്നതിനോഅല്ലെങ്കിൽ തല്ലാലം നിലവിലിരിക്കുന്ന മറേറതെ 
ങ്കിലും ആക° റേറാ, ചട്ട Lാ , റഗുലേറ് നോ പ്രകാരമുള്ള ഏതെങ്കിലും കാരണ 
അത്താൽഏതെങ്കിലും സാദ്യോഗസ്ഥനെതിരായി അന്വേഷണ വിചാരണ 
നടൻ ഉന്നതിനോ 

ഗവണ്മെന്റിനുള്ള അധികാരത്ത ബാധിക്കുന്നതായി 
വ്യാഖ്യാനിക്കാൻ പാടില്ലാത്തതാകുന്നു. 

25. ചട്ടങ്ങൾ ഉണ്ടാക്കാൻ ഗവണ്മെൻറിനുള്ള അധികാരം.- (1 ) ഈ 
ആക്ററിൻറ ആവശ്യങ്ങൾ നിറവററാൻ ഗവണ്മെൻറിൻ ചട്ടങ്ങൾ ഉണ്ടാ 
ക്കാവുന്നതാണു . 

( 2) ഈ വകുപ്പുപ്രകാരം ഉണ്ടാകുന്ന ഏതൊരു ചട്ടവും അതുണ്ടാക്കിയ 
തിനു ശേഷം കഴിയുന്നത്ര വേഗം നിയമ rle യോഗം ചന്നിരിക്കുമ്പോൾ 
അതി65 ർ മുമ്പാകെആകെപതിന്നാലു ദിവസക്കാലത്തജ്യ _അങ്ങനെയു 
കാലം : സ റ ി ാ , ഇട ലൂയായും നല്ല സമ്മേളനങ്ങളിലാ 
പെടാ..വ 6:1 2 അപ്രകാരം അതു വന്ന സമ്മാനമാ 

അതിനു 


7 


ടുത്തു വരുന്ന സി ഇ ള 12മാ അവസാനി 29 1-1 1 സ • 2 2 The 
. ആ ചട്ടത്തിൽ ഏതെങ്കിലും 223 ഗതി വ 2 3 : യാ , ന ക ട ചട്ടം ഉ 
ക്കേണ്ടതില്ലെന്ന് തീരുമാനിക്കുകയാ 

ചെ 2 -3ിണി ദ ച്13ന 
അ തിൽപിന്നീട് അതതു സംഗതി പോലെ അന്നു: ന e3: തി ചെറു പ 
ത്തിൽ മാത്രം പ്രാബല്യമുണ്ടായിരിക്കുന്നു . അ ... വാ ദാതാ പ്രാബല്യ 
മില്ലാതിരിക്കുന്നതും ആകുന്നു. എന്നു വരെ ക fe!ം ഭാഗം നാളെ - കിലും 

e S ഗതി യാ ദുർബലപ്പെട്ട മാലാ ആ ചട്ട ! കാ . 2 " ചന : 3 
യാതൊരു പ്രവൃത്തിയുടേയും സാധുതയ ദൂഷ്യ• വ 1 2 2 2 2 2ാകുന്ന . 

26. റദ്ദാക്കൽ. - 1956 - ലെ സംസ്ഥാന പുന : സം ഘടനാ 
5 -ാം വകുപ്പു് (2 ) -ാം ഉപവകുപ്പിൽപ്പറാ മല "പാൾ ജില്ലയി 3 പ്രാബല്യ 
ത്തിലുള്ള1850 - ലെ സക്കാരുദ്യോഗസ്ഥ ( 13 ന്വഷ ണ വിചാരണ ) - കറ് 
(1850 - ലെ 31 -ാം കേന്ദ്ര ആക° n ") ഈ ആ ക " ററിലെ വ്യവസ്ഥ - വ ബാധി 
ക്കുന്ന ഉദ്യോഗസ്ഥന്മാക്കും സംബന്ധിക്കുന്നിടത്തോട്ടവും, 11 12- സക്കാ 3 
ദ്യോഗസ്ഥ (അന്വഷണ വിചാരണ) ഒരേ കടം (1122 - ലെ SI-3. അകറ്) 
ഇതിനാൽ റദ്ദാക്കിയിരിക്കുന്നു. 

( A true translation ) 

P. DAMODARAN VAIR , 

Ilead Translator , 


Kerala Gazette No. 49 dated 10th December 1963. 
.PART I 

Section ii 
കേരള ഗവണ്മെന്റ് 


ലാ ഡി പ്പാ ർ ട്ടു ക മ ൻ 


പരസ്യം. 
നമ്പർ 9469/എഫ്1 / 63 / ലാ . 

1963 നവംബർ 4 , 
തിരുവനന്തപുരം, 

1985 കായിക 13. 
കേരള സംസ്ഥാന നിയമസഭ പാസ്സാക്കിയ താഴെപ്പറയുന്ന ആക്റ് 
പൊതുജനങ്ങളുടെ അറിവിനായി ഇതിനായി പ്രസിദ്ധപ്പെടുന്നു. നിയമസഭ 
പാസ്സാക്കിയ പ്രകാരമുള്ള ബില്ലിനു 1963 അകറാബർ 30 -ാം തീയതി 
പ്രസിഡൻറിന്റെ അനുമതി ലഭിക്കുകയുണ്ടായി. 

ഗവരുടെഉത്തരവുപ്രകാരം, 
പി . ശങ്കരൻ ഇളയതു്. 

ലാ സെക്രട്ടറി. 
1963 - ലെ 32 -ാം ആക്റ്. 
1963 - ലെ മാപ്പിള മരുമക്കത്തായം ( ഭേദഗതി) ആപ്. 
1939 - ലെ മാപ്പിള മരുമക്കത്തായം ആക്റ്റ് (1939 - ലെ 17 -ാം 
മദിരാശി ആക്) ഭേദഗതി ചെയ്യുന്നതിനുള്ള ഒരു ആക്റ്റ്. 

പീടിക. - 1939 - ലെ മാപ്പിള മരുമക്കത്തായം ആക°ററിലെ വ്യവസ്ഥ 
കൾ , ഇതിനുശേഷം കാണുന്ന ആവശ്യങ്ങൾക്കായി ഭേദഗതി ചെയ്യുന്നത് 
യുക്തമായിരിക്കയാൽ, 

ഇൻഡ്യൻ റിപ്പബ്ലിക്കിന്റെ പതിന്നാലാം സംവത്സരത്തിൽ താഴെ 
പറയുംപ്രകാരം നിയമമുണ്ടാക്കിയിരിക്കുന്നു: 

1 . ചുരുക്കപ്പേരും ആരംഭവം.- ( 1 ) ഈ ആക്ററിനു 1963 - ലെ 
മാപ്പിള മരുമക്കത്തായം ( ഭേദഗതി) ആക്റ്റ്എന്ന പേർ പറയാം. 

(2 ) ഇതു ഉടനെ നടപ്പിൽ വരുന്നതാണ്. 
2. പീഠികയുടെ ഭേദഗതി. ഇതിനുശേഷം പ്രധാന ആക° ററു് എന്നു് 
പറയപ്പെടുന്ന 1939- ലെ മാപ്പിള മരുമക്കത്തായം ആക്ററിലെ (1939 - ലെ 
XVII-ാം മദിരാശി ആക്ററ്) പീഠികയിൽ മാപ്പിളമാർ എന്നതിനു പകരം 
മുസ്ലീങ്ങൾ എന്നു ചക്കണം. 
3 , 1 -ാം വകുപ്പിൻറ geദഗതി: 
പ്രധാന ആക° റ് , 1 -ാം വകുപ്പിൽ 

(i) . ( എ ) എന്ന ഉപവകുപ്പിൽ (മാപ്പിള എന്നതിനു പകരം മുസ്ലിം 
എന്നുചേക്കണം, 

(ii ) ( ബി ) എന്ന ഉപവകുപ്പിനു പകരം താഴെപ്പറയുന്ന ഉപവകുപ്പു 
ക്കണം, അതായതു : 
• ( ബി ) മരുമക്കത്തായ നിയമമനുസരിക്കുന്നവരും 

ഒന്നുകിൽ കേരള 
സംസ്ഥാനത്തു സ്ഥിരമായി താമസിക്കുന്നവരോഅല്ലെങ്കിൽ കേരള സംസ്ഥാ 
നത്തിനുളളിൽ വസ്തുക്കളുള്ളവരാ ആയവരും തയ എല്ലാ മുസ്ലീങ്ങൾക . m 
സംബന്ധിക്കുന്നതാണു്. 

c . 3854 


2 


4 . 


പുതിയ വകുപ്പു ചേക്കൽ. - പ്രധാന ആക്റ്റ്, 13 -ാം വകുപ്പിന്നു 
ശേഷം, താഴെപ്പറയുന്ന വാപ്പ ക്കണം, അതായതു 

•• 13 ഏ . തറവാട്ട സ്വത്തിലുള്ള അവകാശബന്ധം പിന്തുടർച്ചയായി 
ലിക്കൽ: 

ഒരു മുസ്ലീം താവാട്ടിലെ ഏതെങ്കിലും അംഗ. 1962 - ലെ മാപ്പിള മരു 
മക്കത്തായം ( ഭേദഗതി) ബില്ല് ഗസററിൽ പ്രസിദ്ധപ്പെടുത്തിയ തീയതിക്കു 
അതായത് 1962 സെപ്ററംബർ 3 -ാംതീയതിക്കു ശേഷം മരിക്കുകയും, 
അയാൾക്കോ അവൾക്കോതന്റെ മരണസമയത്തു തറവാട്ടുസ്വത്തിൽ അവ 
കാശബന്ധമുണ്ടായിരിക്കുകയും ചെയ്യുമ്പോൾ , സ്വത്തിൽ - അയാൾക്ക 
അവൾക്കാ ഉള്ള അവകാശബന്ധം പിന്തുടർച്ചാവകാശികൾക്കും മുസ്ലീം 

വയക്തിക നിയമം ( ഷാരിയത്തു ) അനുസരിച്ചാണ്മരുമക്കത്തായ നിയമ 
മനുസരിച്ചല്ല ലഭിക്കുന്നതു്. ഈ ആക്ററിൽ എന്തുതന്നെ മടങ്ങിയിരു 
ന്നാലും, അങ്ങനെയുള്ള അവകാശം പിന്തുടർച്ചാവകാശമായി ലഭിക്കുന്ന 
ഏതൊരാൾക്കുംതറവാട്ടുസ്വത്തിൽ അയാൾക്കാ ഞവ ക്കാ ഉള്ള ഓഹരി 
തേർച്ച ചെയ്യാവുന്നതാണു്. 

വിശദീകരണം: -ഈ വകുപ്പിൻറെ ആവശ്യങ്ങൾക്കായി ഒരു മുസ്ലീം 
വാട്ടിലെ അംഗത്തിന്നു തറവാട്ടുസ്വത്തിലുള്ള അവകാശബന്ധം അയാളു 
ടെയോ അവളുടെയോ മരണത്തിനു തൊട്ടുമുമ്പ് ആ സ്വത്ത് തറവാട്ടിലെ 
അപ്പോഴത്തെ അംഗങ്ങളുടെ ഇടയിൽ ആളോഹരിയായി ഭാഗിച്ചിരുന്നുവെ 
ങ്കിൽ അയാൾക്കോ അവൾക്കോ ആ തറവാട്ടു സ്വത്ത് സംബന്ധമായി കിട്ടുമാ 
യിരുന്ന ഓഹരിയായി കരുതേണ്ടതും, അപ്രകാരമുള്ള ഓഹരി അയാൾക്കോ 
അവൾക്കോ പരിപൂണ്ണമായും നീക്കിവച്ചിട്ടുള്ളതായി കരുതേണ്ടതും അകുന്നു. 

( A true translation ) 

P. DAMODARAN NAIR , 

Head translator. 


Kerala Gazette No. 49 dated 10th December 1963 . 
PART I 


Section iii 


കേരള ഗവണ്മെൻറ്. 


ലാ ഡിപ്പാർട്ടുമെൻറ്റ്. 


പരസ്യം. 


നമ്പർ 676 / 63 / C 9 ( ജെ ). 

തിരുവനന്ത പുരം, 1963 നവംബർ 4. 11885 കാത്തിക 13 . 
കേരള സംസ്ഥാന നിയമസഭ പാസ്സാക്കിയ താഴെപ്പറയുന്ന ആക് 
പൊതുജനങ്ങളുടെ അറിവിനായി ഇതിനാൽ പ്രസിദ്ധപ്പെടുത്തുന്നു, 

നിയമ 
സഭ പാസ്സാക്കിയ പ്രകാരമുള്ള ബില്ലിനും 1963 അക്ടോബർ 29 -ാം തീയതി 
ഗവർണ്ണ മടെ അനുമതി ലഭിക്കുകയുണ്ടായി. 

ഗവർണ്ണരുടെഉത്തരവുപ്രകാരം , 
പി . ശങ്കരൻ ഇളയത്, 

ലാ സെക്രട്ടറി. 


1963 - ലെ 33 -ാം ആക്റ " . 


1963 - ലെ കേരള പണമിടപാടുകാർ ( as ദഗതി) ആക്റ്. - 1958- ലെ 
കേരള പണമിടപാടുകാർ ആക° ററ്റ് 3 ഗതി ചെയ്യുന്നതിനുള്ള ആക്റ്റ്. 

പീഠിക. - 1958 - ലെ കേരള പണമിടപാടുകാർ ആക്റ്റ് ( 1958 - ലെ 
35 -ാം ആക്റ്) ഇതിനുശേഷം കാണുന്ന ആവശ്യങ്ങൾക്കായി ഗതി 
ചെയ്യുന്നത് യുക്തമാണെന്നു കരുതുന്നതിനാൽ, 

ഇൻഡ്യൻ റിപ്പബ്ലിക്കിന്റെ പതിന്നാലാ. സംവത്സരത്തിൽ താഴ 
പറയും പ്രകാരം നിയമമുണ്ടാക്കിയിരിക്കുന്നു: 

1 . ച രുക്കപ്പേരും ആരംഭവും. - (1) ഈ ആക്റിനു 1963 - ലെ 
കേരള പണമിടപാടുകാർ ( ഭേദഗതി) ആക്റ്റ്എന്നു പേർ പറയാ .. 

( 2 ) ഇതു് ഉടൻതന്നെ നടപ്പിൽ വരുന്നതാണു്. 
2 . 2 -ാം വകുപ്പിന്റെ ഭാഗ തി . -- ഇതിനുശേഷം പ്രധാന ആക്റ 
എന്നു പറയപ്പെടുന്ന 1958- ലെ കേരള പണമിടപാടുകാർ ആക്റ് (1958 - ലെ 
35_ം ആക്റ്) 2 -ാം വകുപ്പിൽ, 

(G) (1 ) എന്ന ഖണ്ഡത്തിനു” (1 ഏ ) എന്ന ഖണ്ഡമായി വീണ്ടും 
നമ്പരിടുകയും അങ്ങനെ വീണ്ടും നമ്പരിട്ടപ്രകാരമുള്ള 11 12 ) എന്ന வயை 
ത്തിനു മുമ്പെ , 

താഴെപറയുന്ന ഖണ്ഡ്, ാക്കുകയും ചെയ്യാതാകന്നു, 
അതായത്: 

(1) •അപ്പീലധികാരസ്ഥൻ എന്നതിന്നു” ഈ ആക്റപ്രകാരം ഒരു 
അപ്പീലധികാരസ്ഥൻ അധികാരങ്ങൾ വിനിയോഗിക്കാൻ ഗവണ്മെൻറ്റ് 
നിയമിക്കുന്ന ഏതെങ്കിലും ഉദ്യോഗസ്ഥനെന്നാ 

അധികാരസ്ഥനെന്നാ 
അത്ഥമാകുന്നു. 

( ii) (1 ഏ ) എന്ന ഖണ്ഡത്തിന്റെ ഒടുവിൽ ബാങ്കിംഗ് കമ്പനി 
എന്നത്ഥവും എന്നതിനു പകരം ബാങ്കിംഗ് കമ്പനി എന്നും 1959 - ല 

സ്റ്റററ്റ് ബാങ്ക് ഒഫ്ഇൻഡ്യാ ( സബ്സിഡിയറി ബാങ്കുകയ ) ആക്റ്റ് 
2 -ാം വകുപ്പു്, ( കെ ) എന്ന ഖണ്ഡത്തിന്റെ അവ്യാപ്തിക്കു ള്ളിൽപ്പെടുന്ന 
ഏതെങ്കിലും സബ്സിഡിയറി ബാങ്ക് 

എന്നും അത്ഥമാകുന്നു ം , എന്നു 
ചക്കണം. 


G. 3899 


2 


(iii) ( 4 ) എന്ന ഖണ്ഡത്തിനശേഷം 

താഴെപ്പറയുന്ന 

ഖണ്ഡ്, 
ക്കണം, അതായതു 

" (4 ഏ ) ലൈസൻസ് നൽകുന്ന അധികാസ്ഥൻ എന്നതിനു ഈ 
ആക° ന് പ്രകാരം, ലൈസൻസ് നൽകുന്ന 

അധികാരസ്ഥന്റെ പ്രവൃത്തി 
കൾ ചെയ്യാൻ ഗവണ്മെന്റ് നിയമിക്കുന്ന ഉദ്യാഗസ്ഥനെന്നാ, അധികാ 
രസ്ഥനെന്നോ അത്ഥമാകുന്നു, 

(iv ) (5) -ാം ഖണ്ഡം (vii) -ാം ഉപഖണ്ഡത്തിനുപകരം താഴെപ്പറയുന്ന 
ഉപഖണ്ഡം ചേക്കണം. , അതായത്: 

"(vii ) മൂവായിരം രൂപയിൽ കവിയാത്ത തുകയ്ക്കുള്ള പ്രോ നോട്ടിൻറ 
അടിസ്ഥാനത്തിലല്ലാതെ 1881- ലെ കൈമാററപത്ര ആക്ററിൽ (1881 - ലെ 
26 -ാം കേന്ദ്ര ആക്ററിൽ) നിർമിക്കപ്പെട്ട പ്രകാരമുള്ള 

കൈമാറപ്രത 
ത്തിന്റെ അടിസ്ഥാനത്തിൽ നൽകുന്ന മുള്ളൂർ; 
( v) ( 7) എന്ന ഖണ്ഡത്തിനുപകരം, താഴെപ്പറയുന്ന 

ഖണ്ഡ്, 
ചേക്കണം, അതായതു - 

പണമിടപാടുകാരൻ എന്നതിൻറെ വായകൊടുക്കുകയും, വസ 
ലാക്കുകയും ചെയ്യുന്ന തൊഴിൽ ഏതൊരാളുടെ പ്രധാനമോ അപ്രധാനമാ 
ആയ പ്രവൃത്തിയാണോ അങ്ങനെയുള്ള ഒരാൾ എന്നതമാകുന്നതും, അതിൽ 
പണ്ടത്തിന്മേൽ പണം കടം കൊടുക്കുന്ന ആൾ ഉൾപ്പെടുന്നതും, എന്നാൽ ഒരു 
ബാങ്കാ, സഹകരണസംഘമോ അല്ലെങ്കിൽ 1956- ലെ ലൈഫ് ഇൻഷ്വറ 
ൻസ് കൊർപ്പാറേഷൻ അകററു " (1956- ലെ 31 -ാം കേന്ദ്രആക്റ്റ്) 3-0. 
വകുപ്പുപ്രകാരം സ്ഥാപിക്കപ്പെട്ട ഇൻഡ്യം ലൈഫ് ഇൻഷ്വറൻസ് കോർപ്പ 
റഷനോ ഉൾപ്പെടാത്തതുമാകുന്നു. 

വിശദീകരണം (1) വായ്പകം കൊടുക്കുക യു വ സൂ ലാ ക്കു ക യും 
ചെയ്യുന്ന തൊഴിൽ കേരള സംസ്ഥാനത്തു വെച്ചു ചെയ്യുന്ന ഒരാൾ സംസ്ഥാന 

ിന്നു പുറമെ താമസിക്കുന്നപക്ഷം, അങ്ങനെയുള്ള ആളുടെ ഏജൻറ് സംസ്ഥാ 
നത്തു താമസിക്കുകയാണെങ്കിൽ അയാളെ ഈ ആക്ററിന്റെ ആവശ്യങ്ങൾ 
ക്കായി ആ 

തൊഴിലിന്റെ കാര്യത്തിൽ പണമിടപാടുകാരനായി കരുതേ 
താകുന്നു. 

വ ശദീകരണം ( ii) ഈ ഇണ്ഡം, (7 ഏ ) എന്ന ഖണ്ഡം, 3 -ാം വകുപ്പ് 
(1) -ാം ഉപവകുപ്പിലെ ക്ലിപ്ത നിബന്ധന, 10 -ാം വകുപ്പ് ( 3) -ാം ഉപവകുപ്പും 
( ഏ ) എന്ന ഖണ്ഡം, 18 ഏ എന്ന വകുപ്പു്, 17 -ാം വകുപ്പ് എന്നിവയുടെ 
ആവശ്യങ്ങൾക്കായി ആൾ എന്നതിൽ ഒരു കച്ചവടസംഘമോ കൂട്ടു കുടും 
ബമോ ഉൾപ്പെടുന്നതാകുന്നു , 

( vi) ( 7 ) -ാം ഖണ്ഡത്തിനുശേഷം, താഴെപ്പായുന്ന ഖണ്ഡങ്ങൾ 
ക്കണം, അതായത് - 

( 1 എ ) പണ്ടത്തിന്മേൽപണം കടം കൊടുക്കുന്ന ആൾ എന്നതിനു 
വായ്പക്കു പണയമായി സാധനങ്ങളും, ജംഗമങ്ങളും സ്വീകരിക്കുന്ന 
തൊഴിൽ ചെയ്യുന്ന ആൾ എന്നത്ഥമാകുന്നു. 

വിശദീകരണം.- സാധനങ്ങളോ, ജംഗമങ്ങളോ വിലയ്ക്കു വാങ്ങുകയാ 
വിൽ ക്കു കയോ ചെയ്യുന്നതിനായി ഒരു ഷാപ്പുവച്ചുപോരുകയും, സാധനങ്ങളോ 
ജംഗമങ്ങളോ ഏതെങ്കിലും തിട്ടങ്ങളിന്മേൽ തിരിയെ വിലയ്ക്കു വാങ്ങിക്കൊ 
ള്ളാമെന്നും വ്യക്തമായോ വ്യംഗ്യമായോ ഉള്ള ഏതെങ്കിലും ഉടമ്പടിയോ, 
പരസ്പരധാരണ യാ സഹിതമാ അഥവാ അതുപ്രകാരമോ സാധനങ്ങളാ 
ജംഗമങ്ങളോ വിലയ്ക്കു വാങ്ങുകയും, അവയിന്മേൽ വല തുകയും കൊടുക്കുകയാ 
മുൻകൂറായി കൊടുക്കുകയോ ചെയ്കയും ചെയ്യുന്ന ഏതൊരാളും ഈ 

ഖണ്ഡ 
ത്തിന്റെ അർത്ഥവ്യാപ്തിക്കുള്ളിൽ, പണ്ടത്തിന്മേൽ പണം കടം കൊടുക്കുന്ന 
ആളായിരിക്കുന്നതാണ്; 

( 1 ബി ) പണയദായകൻ എന്നതിനു് പണ്ടത്തിന്മേൽ പണം കടം 
കൊടുക്കുന്ന ആളുടെ പക്കൽ പണയത്തിനായി സാധനം ഏല്പിച്ചുകൊടുക്കുന്ന 
ആൾ എന്നതമാകുന്നു. 


3 


-- 


അധമ 


മ 


(1 സി ) പണയവസ്തു എന്നതിനു പത്തിയാൽ പണം കടം 
കൊടുക്കുന്ന ഒരാളുടെ പക്കൽ പണയം വച്ചിരിക്കുന്ന സാധനം എന്നതാ 
കുന്നു. 
(vii) ( 9 ) -ാം ഖണ്ഡത്തിൽ 

എന്നതിന്നു 
അധമമെന്നോ, പണയദായകന്നോ എന്നും" ചക്കുണ.. 

3 . 4 -ാം വകുപ്പിൻറ ഭേദഗതി. - പ്രധാന ആക്ററ്. 4 -ാം വകുപ്പിൽ 
( 3) - ഉപവകുപ്പിനുപകരം, താഴെപ്പറ യുന്ന ഉപവകുപ്പ 

ചേക്കണം 
അതായത - 

( 4 ) ലൈസൻസ് നൽകുന്ന അധികാരസ്ഥൻ, (3 )- . ഉപവകുപ്പ് 
പ്രകാരം പുറപ്പെടുവിക്കുന്ന എതൊരുത്തവുംഅപേക്ഷകൻ , നിജയിക്ക 
പ്പെടാവുന്ന വിധത്തിൽ അയച്ചു കൊടുക്കേണ്ടതാണു . 

4. 6 -ാം വകുപ്പിനു പകരം പ്രതിയ വകുപ്പ് ചേക്കൽ. - പ്രധാന 
ആകാറ്റ് 6 -ാം വകുപ്പിന്നു പകരം, താഴെപ്പറയുന്ന വകുപ്പ് 

ചേക്കണ്, 
ാതായന - 

!-6 . പണമിടപാടുകാർ അവരുടെ പേരു” ഷാപ്പുകളിൽ പ്രദർശിപ്പിക്ക 
ണമെന്നും, - പണത്തിന്മേൽ പണം കടം കൊടുക്കുന്ന ആളല്ലാത്ത ഏതൊരു 
പണമിടപാടുകാരനും തന്റെ പേർ * Money Lender എന്ന വാക്കോടും, 
പ്രാദേശിക ഭാഷയിൽ 

അതിനു തുല്യമായുള്ള വാകോടും കൂടി താൻ 
ഷാപ്പിലോ, തൊഴിൽസ്ഥലത്താ എപ്പോഴും പ്രദർശിപ്പിച്ചുവയ്ക്കാം. 
പത്തിന്മേൽ പണം കടം കൊടുക്കുന്ന ഏതൊരാളും തന്റെ പേർ Pawn 
broker എന്ന വാക്കോടും, പ്രാദേശിക ഭാഷയിൽ അതിന തുല്യമായുള്ള 
വാക്കോടുകൂടി തന്റെ ഷാപ്പിലോ, തൊഴിൽസ്ഥലത്താഎപ്പോഴും പ്രദർശി 
പ്പിച്ചു വയ്ക്കണ്ടതും ആകുന്നു. 

- 5 . 1 -ാം വകുപ്പിൻറ ഭേദഗതി. - പ്രധാന ആക്റ്. 1 -ാം വകുപ്പിൽ 
(1 ) -ാം ഉപവകുപ്പിനുപകരം താഴെപ്പറയുന്ന ഉപവകുപ്പ് 

ചേക്കണം 
അതായതു - 

(1) യാതൊരു പണമിടപാടുകാരനും യാതൊരു വായ്പയും പ്രതി 
വർഷം പന്ത്രണ്ടു ശതമാനം തനിപ്പലിശയിൽ കവിഞ്ഞ നിരക്കിൽ പലിശ 
ചുമ ആവാൻ പാടുള്ളതല്ല . 

എന്നാൽ, പണമിടപാടുകാരനും, ഏതെങ്കിലും ഇടപാടിന്മേൽ കുറഞ്ഞതു 
അൻപതു നയാപൈസ പലിശയായി ചുമത്താൻ അവകാശമുണ്ടായിരിക്കുന്ന 
താണു്. 
6. 9 -ാം വകുപ്പിന്റെ ഭേദഗതി.- പ്രധാന ആക്റ് 

9 -ാം വകുപ്പ് 
(11) -ാം ഉപവകുപ്പിൽ ആദ്യം കാണുന്ന ഏതൊരു പണമിടപാടുകാരനും, 
എന്നതിന്നു പകരം പത്തിയ തൽ പണം കടം കാടുക്കുന്ന ആളല്ലാത്ത 
ഏതൊരു പണമിടപാടുകാരനും എന്നു ചേക്കണം. 

( 2) (6) - . ഉപവകുപ്പിൽ ഏതെങ്കിലും ഒരു പണമിടപാടുകാരൻ 
എന്നതിനു മുമ്പ് പണ്ടത്തിന്മേൽ പണം കടം കൊടുക്കുന്ന ആ ഇല്ലാത്ത 
എന്നതു് 3ിക്കണം. 

1. 9 ഏ മുതൽ 9 എച്ച്വരെയുള്ള പുതിയ വകുപ്പുകൾ ചേക്ക ൽ . പ്രധാന 
ആക്ററ്റ്. 9 -ാം വകുപ്പിനുശേഷം, താഴെപ്പറയുന്ന വകുപ്പുകൾ ക്കണം, 
അതായതു : 

( 19 . പണയദായകന്നു പണയ രശീതി നൽകണമെന്ന്. 
പണ്ടത്തിൽപണം കടം കൊടുക്കുന്ന ഏതൊരാളും, പണയവസ്തു വാങ്ങ 
മ്പോൾ പണയദായകന്നു നിന്റെയിക്കപ്പെട്ട ഫാറത്തിൽ ഒരു പണയാത 

സ്വീകരിക്കാ 9 പക്ഷം 

പണയരശീ.തി 
നൽകേണ്ടതും, പണയദായകൻ 
പണയവസ്തു സ്വീകരിപ്പാൻ പാടില്ലാത്തതുമാകുന്നു. 


4 


പണയ 

- t 


9 . ബി . പണയരശീതി ഹാജരാക്കുന്ന ആൾക്കു പണയവസ്തു തിരിയ 
എടുക്കുന്നതിനുള്ള അവകാശമുണ്ടെന്ന് അനുമാനിക്കണമെന്നും - (1) 
രശീതി താൽക്കാലികമായി കൈവശമുള്ള വ്യക്തി, പണയവസ്തു തിരിയെ 
എടുക്കുന്നതിനും അവകാശമുള്ള വ്യക്തിയാണെന്നു 

അനുമാനിക്കണ്ടതും, 
പത്തിന്മ ൽ പണം കടം കൊടുക്കുന്ന ഏതൊരാളും മുതലും പലിശയും 
നൽകപ്പെട്ടാൽ, പണയരശീതി ഹാജരാക്കുന്ന വ്യക്തിക്ക് പണയവസ്തു ഈ 
ആക്ററിലെ വ്യവസ്ഥകൾക്കു 

വിധേയമായി ഏല്പിച്ചുകൊടുക്കേണ്ടതും, 
അപ്രകാരം ചെയ്താൽ അയാൾക്ക് ഇതിനാൽ നഷോത്തരവാദംചെയ്തു കൊട 
ത്തിരിക്കുന്നതുമാണ്. 

( 2 ) ഈ ആക്ററിൽ മറg വിധത്തിൽ സ്പഷ്ടമായി വ്യവസ്ഥചെയ്ത 
പ്രകാരമൊഴികെ, പണ്ടത്തിന്മേൽ പണം കടം കൊടുക്കുന്ന ആൾ പണയ 
രശീതി തന്നെ ഏല്പിക്കാത്തപക്ഷം പണയവസ്തു തിരിയെ ഏല്പിച്ചു കൊടു 
ക്കുവാൻ ബാദ്ധ്യസ്ഥനായിരിക്കുന്നതല്ല . 

9 . സി . പണയരശീതി കൈവശമില്ലാത്ത ഉടമസ്ഥക്കും, പണയദ 
യകകം സംരക്ഷണം.- ( 1 ) പണയംവച്ച സാധനങ്ങളുടെ ഉടമസ്ഥക്കും 
ഹാജരാക്കുവാനായി തങ്ങളുടെ പണയരശീതികൾ കൈവശമില്ലാത്ത പണയ 
ദായക്കും സംരക്ഷണംനൽകുന്ന കാര്യത്തിൽ താഴെപ്പറയുന്ന വ്യവസ്ഥകൾക്കു 
പ്രാബല്യമുണ്ടായിരിക്കുന്നതാണു . 

( ഏ ) പണയവസ്തുവിൻറ ഉടമസ്ഥനാണെന്നും, എന്നാൽ പണയ 
രശീതി കൈവശമില്ലെന്നും തേർച്ചചെയ്യുന്ന ഏതെങ്കിലും വ്യക്തിയോ 
അഥവാ പണയരശീതി കൈവശം വയ ാൻ അവകാശമുണ്ടെന്നു തേർച്ച 
ചെയ്യുകയും എന്നാൽ അതു നഷ്ടപ്പെടുകയോ, ഓമ്മിക്കാത്ത സ്ഥാനത്തുവയ്ക്കു 
കയോ, നശിച്ചുപോവുകയോ, മോഷ്ടിക്കപ്പെടുകയോ അഥവാ തന്നിൽനിന്നു 
ചതിയായി എടുക്കപ്പെടുകയോചെയ്തതായിപ്പറയുകയും ചെയ്യുന്ന ഏതെങ്കിലും 
വ്യക്തിയാ പണ്ടത്തിന്മേൽ പണം കടം കൊടുക്കുന്ന ആളുടെ അടുക്കൽ 
സത്യപ്രസ്താവനയുടെ അച്ചടിച്ചു ഫാറത്തിനായി ( അതു് നിജയിക്കപ്പെട്ട 
ഫാറമായിരിക്കണം) അപേക്ഷിക്കാവുന്നതും, പണ്ടത്തിന്മേൽ 
കൊടുക്കുന്ന ആൾ അത് അയാൾക്കും കൊടുക്കേണ്ടതുമാകുന്നു. 

എന്നാൽ വായ ഇരുന്നൂറ്റമ്പതു രൂപയിൽ കവിയുന്നപക്ഷം, അപേക്ഷ 
കൻ നിർണ്ണയിക്കപ്പെടാവുന്ന വിവരങ്ങൾ അടങ്ങിയതും തൻറ തേർച്ച 
സംബന്ധിക്കുന്നതുമായ ഒരു പൊതു നോട്ടീസു്, അ പേക്ഷയുടെ തീയതിക്കു 
മുമ്പ് നിർണ്ണയിക്കപ്പെട്ടത്ര ദിവസത്തിൽ കുറയാതെ, നിർണ്ണയിക്കപ്പെട്ട 
വിധം പ്രസിദ്ധപ്പെടുത്തിക്കാത്തപക്ഷം, ഈ ഖണ്ഡപ്രകാരം അപേക്ഷ കൊടു 
ക്കാൻ പാടില്ലാത്തതാകുന്നു. 

( ബി ) അപേക്ഷകനും, അയാളെ തിരിച്ചറിയിക്കുന്ന വ്യക്തിയും 
മജിസ്ട്രേട്ടിന്റെയോ, ജഢിയുടെയോ മുമ്പാകെ യഥാവിധിചെയ്ത സത്യപ്രസ്താ 
വന അപേക്ഷകൻ പണ്ടത്തിന്മൽ പണം കടം കൊടുക്കുന്ന ആൾക്കു തിരിയ 
കാടുക്കുകയാണെങ്കിൽ, അപേക്ഷകൻ തനിക്കും പണ്ടത്തിന്മേൽ പണം 
കടം കൊടുക്കുന്ന ആൾക്കും തമ്മിൽ പണയരശീതി അയാൾ ഹാജരാക്കിയി 
രുന്നാലെന്നപോലെയുള്ള എല്ലാ അവകാശങ്ങളും, നിവൃത്തികളും ഉണ്ടായിരി 
രിക്കുന്നതാണു്. 
എന്നാൽ ആ ആവശ്യത്തിന്നും അങ്ങനെയുള്ള സത്യപ്രസ്താവനയ്ക്ക് - 

(1) വായ്പ ഇരുന്നൂറ്റമ്പതു രൂപയിൽ കവിയുന്ന സംഗതികളിൽ 
പണയവസ്തു ഏല്പിച്ചുകൊടുക്കുന്നതുംകാണ്ടാ, സത്യപ്രസ്താവന അനുസരിച്ച് 
മററു വിധത്തിൽ പ്രവർത്തിക്കുന്നതുകൊണ്ടാപത്തിന്മേൽ പണം 
കൊടുക്കുന്ന ആൾക്ക് നേരിടാവുന്ന ഏതൊരു ബാദ്ധ്യതയുടേയും കാര്യത്തിൽ 
അയാൾക്കുംനഷോത്തരവാദം ചെയ്തു കൊടുക്കുന്നതാണ്.ന്നും സമ്മതിച്ചുകൊണ്ടു 
അപേക്ഷകൻ രണ്ടു ജാമ്യക്കാരോടുകൂടി ഒരു ബോണ്ടു പണ്ടത്തിന്മേൽപണം 
കടം കൊടുക്കുന്ന ആൾക്കോഅഥവാ ഈ ആവശ്യാം നിർണയിക്കപ്പെടാ 
വന്ന അധികാരസ്ഥ ന്നാ , വ്യക്തിക്കോ ബോദ്ധ്യമാംവണ്ണം എഴുതിക്കൊടു 
മാ പ കഷവം, 


പണം 


കടം 


കടം 


5 


(ii) എല്ലാ സംഗതികളിലും അപേക്ഷകന്ന് ഫാറം ലിച്ചുകൊട 
ത്തതിനുശേഷം, നിർണ്ണയിക്കപ്പെടാവുന്ന കാലത്തിന്നുള്ളിൽ സത്യനാ 
വന യഥാവിധി ചെയ്യും,പത്തിന്മേൽ പണം കടം കൊടുക്കുന്ന ആൾക്കു 
തിരിയെ ഏല്പിച്ചുകൊടുക്കുകയും ചെയ്യാത്ത പക്ഷവും ഫലമുണ്ടാകുന്നതല്ല . 

( സി ) പണ്ടത്തിന്മേൽ പണം കടം കൊടുക്കുന്നാൾക്കു , 1 ല്പറഞ്ഞ 
കാലാവധി കഴിയുന്നതുവരെ പണയവസ്തു ഏതെങ്കിലും വ്യക്തിക്ക് ഏല്പിച്ച 
കൊടുക്കാത്തതിന്നും ഇതിനാൽ നവോത്തരവാദം ചെയ്തുകൊടിരിക്കുന്ന. 

( ഡി ) സത്യപ്രസ്താവന ചതിയായിട്ടുള്ളതായിരുന്നുവെന്നോഅല്ലെ 
ങ്കിൽ സാരമായ ഏതെങ്കിലും വിവരം സംബന്ധിച്ചിടത്തോളം വ്യാജമായി 
രുന്നുവെന്നോഉള്ളതിലേ യ ° 1882- ലെ വസുധൈമാററ ആക്ററിന്റെ അത 
വ്യാപ്തിക്കുള്ളിൽപ്പെടുന്ന നോട്ടീസ് പണ്ടത്തിന്മേൽ പണം കടം കൊടുക്കുന്ന 
ആൾക്കും ലഭിച്ചിട്ടില്ലാത്തപക്ഷം, പണയവസ്ത ഏല്പിച്ചു കൊടുക്കുകയോ, 
സത്യപ്രസ്താവന അനുസരിച്ചു മററുവിധത്തിൽ പ്രവർത്തിക്കുകയോ ചെയ്യുന്ന 
സം ബന്ധിച്ചിടത്തോളം അയാൾക്കും ഇതിനാൽ വീണ്ടും നമ്മോഅത്തരവാ 3 . 
ചെയ്തുകൊടുത്തിരിക്കുന്നു. 

( 2 ) സാരമായ വല്ല വിവരവും സംബന്ധിച്ചിടത്തോളം വ്യാജമാ 
ണെന്നു അറിഞ്ഞുകൊണ്ട് ഒന്നുകിൽ അപേക്ഷകനായോഅല്ലെങ്കിൽഅപക 
കനെ തിരിച്ചറിയിക്കുന്ന ആളായോ ( 1) -ാം ഉപവകുപ്പുപ്രകാരം സത്യപ്രസ്താ 
വന ചെയ്യുന്ന ഏതൊരാൾക്കും ആറു മാസത്തോളം വരാവുന്ന കാലത്ത്പള്ള 
തടവാ, നൂറു രൂപ : യാളം വരാവുന്ന പിഴ യോ അല്ലെങ്കിൽ രണ്ടും കൂടിയ തോ 
ആയ ശിക്ഷ നൽകേണ്ടതാകുന്നു. 
9 ഡി . 

പണ്ടത്തിന്മേൽ പണം കടം കൊടുക്കുന്നവർ ബുക്കുകൾ സൂക്ഷി 
കയും, രസീതുകൾ നൽകു കയും മറാം ചെയ്യണമെന്നു . (1 ) പം &തിന്മേൽ 
പണം കടം കൊടുക്കുന്ന ഏതൊരാളും 

( എ ) ഓരോപണയദായകനേയും സംബന്ധിച്ചിടത്തോളം, നിർണ്ണ 
യിക്കപ്പെട്ട ഫോറത്തിലുള്ള പണയ ബുക്കിൽ, 

(6) വായ്പ നൽകുന്ന തീയതി, വായ്പയായി നൽകുന്ന മുതൽ സംഖ്യ. 
വായ പ്രതിവർഷം നൂററിൽ ചുമന്നു ന്ന പലിശ നിരക്കു , രൂപയ ഒരു മാസ 

ത്തെ പലിശ നിരക്ക്, രൂപയ്ക്ക് ഒരു വർഷത്തെ പലിശ നിരക്ക് എന്നി 
പയും, 

(ii) പണ്ടത്തിന്മേൽ പണം കടം കൊടുക്കുന്ന ആൾക്ക് വായ ടെ 
കാര്യത്തിൽ ഓരോ പ്രാവശ്യവും തിരിയെ കിട്ടുന്ന തുകയും, അങ്ങനെ പണം 
കൊടുക്കുന്ന തീയതിയും, 

(iii ) പണയമായി എടുത്തിട്ടുള്ള സാധനത്തിന്റെയോ, സാധനങ്ങ 
ളിൽ ഓരോന്നിൻറയുമോപൂവും, വിശദവുമായ വിവരണം, 

(iv) പണയവസ്തു തിരിയെ എടുക്കുന്നതിനു സമ്മതിച്ച സമയവും, 

( 9) പണയ ദായകൻ പേരും മേൽവിലാസവും, പണയദായ 
കൻ പണയംവയ്ക്കുന്ന സാധനത്തിന്റെയോ, സാധനങ്ങളിൽ ഏതിൻ: യെങ്കി 
ലുമോ ഉടമസ്ഥനല്ലാത്തപക്ഷം അതിന്റെ ഉടമസ്ഥന്റെ പേരും, മേൽവിലാ 
സവുംവെവ്വേറെ കാണിക്കുന്ന കണക്കു ക്രമപ്രകാരം എഴുതി സൂക്ഷിക്കുകയാ, 
എഴുതി സൂക്ഷിക്കുവാൻ ഇടയാക്കുകയോചെയ്യേണ്ടതും, 

( ബി ) തന്റെ തൊഴിൽ സംബന്ധിച്ചു താഴെപ്പറയുന്ന രേഖകളും. 
ബുക്കുകളും, അതായതു 

(1) പണയരശീതി, 
(ii) പണയവസ്തുക്കൾ വിററവിവരം കുറിക്കുന്നതിനുള്ള ബുക്കു . 

(iii) ഉടമസ്ഥൻ പണയ വസ്തു തർച്ച ചെയ്യുമ്പോൾ നാം കണ 
സത്യപ്രസ്താവന, 

(iv) നഷ്ടപ്പെട്ട പണയരശീതി സംബന്ധിച്ച് സത്യപ്രസ്താവന. 


6 


ക്കു ന്ന 


(v) പണയവസ്തു വീണ്ടെടുക്കുമ്പോൾ കൊടുക്കുന്ന രസീതു്. (അവ 
നിർണ്ണയിക്കപ്പെട്ട ഫാറത്തിലായിരിക്കണം) സ . ക്ഷിക്കുകയും ഉപയോഗിക്കു 
കയും, നിർണ്ണയിക്കപ്പെടാവുന്ന വിവരങ്ങൾ , നിർണ്ണയിക്കപ്പെടാവുന്ന നിർദ്ദേ . 
ശങ്ങൾ അനുസരിച്ചു വൃത്തിയായും വ്യക്തമായും, ആവശ്യം വരുമ്പോൾ തു 
സമയം അവയിൽ ക്കുകയുംചെയ്യേണ്ടതും, 

( സി ) പണയദായകനോ, അയാളുടെ ഏജൻറിനോ, അയാൾ കൊട 
ക്കുന്ന ഓരോതുകയും യഥാവിധി ഒപ്പിട്ടതും ആവശ്യമുണ്ടെങ്കിൽ മുദ്രപതിച്ചതു 
മായ ഒരു രശീതി അങ്ങനെപണം കൊടുക്കുമ്പോൾ കൊടുക്കേണ്ടതും, 

( ഡി ) പണയദായകൻ രേഖാമൂലം ആവശ്യപ്പെടുമ്പോൾ പണയദായ 
കന്നാഅഥവാ അയാൾ ആവശ്യപ്പെടുകയാണെങ്കിൽ തന്റെ അപേക്ഷയിൽ 
അതിനുവേണ്ടി അയാൾ പറയുന്നഏതെങ്കിലും ആൾക്കോ ( എ ) എന്ന ഖണ്ഡ 
ത്തിൽ പറ ം വിവരങ്ങളും, മുതലും പലിശയും വകയിൽ കൊടുക്കാതെ 
ശേഷിക്കുന്ന തുകയും കാണിച്ചുകൊണ്ടു് താൻതന്നെയോ അല്ലെങ്കിൽതൻറ 
ഏജൻറാ ഒപ്പിട്ട കണക്കു വിവരം സംബന്ധിച്ച് ഒരു സ്റ്റേററുമെൻറ് നൽ കേ 
ണ്ടതും, അ തിനു ഫീസ്സായി ഗവണ്മെന്റ് നിർണ്ണയിക്കാവുന്ന തുക ചുമത്ത 
തും , 

( ഇ ) താൻ നൽകുന്ന വായ്പകൾ സംബന്ധിച്ചു നിർണ്ണയിക്കപ്പെടാ 
വുന്ന തവണക്കണക്കുകൾ , നിർണ്ണയിക്കപ്പെടാവുന്ന ഫോറത്തിലും സമയത്തും 
അതതു് ഇൻസ്പെക്ററ് സമർപ്പിക്കേണ്ടതുമാണ്. 

(2) , എല്ലാ റിക്കാഡുകളും അഥവാ (1) -ാം ഉപവകുപ്പിൽ പറഞ്ഞ 
ബുക്കുകളിലും, കണക്കുകളിലും, രേഖകളിലും ചേർന്ന കുറിപ്പുകളും ഏതെ 
ങ്കിലും പ്രദേശത്തെ സംബന്ധിച്ചിടത്തോളം നിർണ്ണയിക്കപ്പെടാവുന്ന ഭാഷ 
യിലോ ഭാഷകളിലോ ആയിരി മതും, അങ്ങനെയുള്ള എല്ലാ ബുക്കുകളും 
കണക്കുകളും രേഖകളും, പണ്ടത്തിന്മേൽ പണം കടം കൊടുക്കുന്ന ആൾ എട 

എല്ലാ പണയവസ്തുക്കളും ലൈസൻസ നൽകുന്ന അധികാരസ്ഥ 
ന്റെയോ, 10 -ാം വകുപ്പുപ്രകാരം നിയമിക്കപ്പെട്ട ഇൻസ്പെക്റർമാരുടെയോ 
അല്ലെങ്കിൽ ഇക്കാര്യത്തിൽ ഗവണ്മെന്റ് അധികാരപ്പെടുത്തുന്ന ഏതെങ്കിലും 
ഉദ്യോഗസ്ഥൻറയോപരിശോധനയ്ക്കായി ഏതൊരു സമയത്തും വച്ചിരിക്കേ 
ണ്ടതുമാണ്. 

( 3) 1872 - ലെ ഇൻഡ്യൻ തെളിവും ആക°ററിൽ എന്തുതന്നെ അട 
ങ്ങിയിരുന്നാലും, (1) -ാം ഉപവകുപ്പ് ( എ ) എന്ന ഖണ്ഡത്തിൽപ്പറഞ്ഞ കണ് 
ക്കിന്റെ ഒരു പ്രതി നിണ്ണയിക്കപ്പെടാവുന്ന വിധത്തിൽ സാക്ഷ്യപ്പെടുത്തിയി 
രുന്നാൽ അസ്സൽ കണക്കെന്നെപോലെ അതേവിധത്തിലും അത്രത്തോളവും 
തെളിവായി സ്വീകരിക്കേണ്ടതാണു്. 

(4 ) (1 ) -ാം ഉപവകുപ്പ് ( ഡി ) എന്ന ഖണ്ഡപ്രകാരം കണക്കിൻറ 
സ്റ്റേററുമെൻറ് നൽകപ്പെട്ടിരിക്കുകയും, ആ കണക്കിന്റെ കൃത്യതയെപ്പററി 
ആക്ഷേപം പുറപ്പെടുവിക്കാൻ വീഴ്ച വരുത്തുകയും ചെയ്യുന്ന പണയദായകൻ, 
അങ്ങനെ വീഴ്ചചെയ്യുന്നതുകൊണ്ടുമാത്രം ആ കണക്ക ൻ കൃത്യത സമ്മതിച്ച 
തായി കരുതാൻ പാടുള്ളതല്ല . 

( 5) പണയംവയകന്നു നൽകപ്പെടുന്ന പണയ രശീതിയിലും (1) -ാം 
ഉപവകുപ്പു് ( സി ) എന്ന ഖണ്ഡപ്രകാരം നൽകുന്ന രസീതിലും ആ ഉപവകുപ്പു 
( ഡി) ഖണ്ഡപ്രകാരം നല്ലന്ന കണക്കുകളുടെ സ്റ്റേറ്റുമെൻറിലും 
അറബി അക്കങ്ങളിൽമാത്രമേ എഴുതുവാൻ പാടുള്ള. 

( 6) പണ്ടത്തിന്മേൽപണം കടം കൊടുക്കുന്ന ആരെങ്കിലും പണയ 
ദായകനോഅയാളുടെ ഏജൻറിന്നോ (1 ) -ാം ഉപവകുപ്പ് ( സി ) എന്ന ഖണ്ഡ 
പ്രകാരം രസീതു നൽകുവാൻ വീഴ്ചവരുത്തുന്നപക്ഷം, ദരയാൾ ഇരുന്നൂറ്റമ്പതു 
രൂപയിൽ കവിയാത്ത പിഴയ്ക്കു വിധേയനായിരിക്കുന്നതാകുന്നു. 

പണയവസ്തു വീണ്ടെടുക്കൽ, -- ( 1) ഏതൊരു പണയവസ്തുവും 
പണയംവയ്ക്കുന്ന ദിവസംമുതൽ ab ദിവസം ഒഴികെ, ഒരു വർഷത്തിനകം 
വീണ്ടെടുക്കേണ്ടതും, വീണ്ടെടുക്കുന്നതിനുള്ള ആ വർഷത്തോട് സൗജനാവധി 
യായ ഏഴു ദിവസം - ഇതിനകംഏതൊരു പണയവും (വീണ്ടെടുക്കുന്നതിനുള്ള 


അ ക്കങ്ങൾ 


7 


പകരം 


കാലത്തിനുള്ളിൽവീണ്ടെടുത്തിട്ടില്ലെങ്കിൽ) വീ 6 ) ടുക്കാവുന്നതായി തുടരുന 
താണു - കൂട്ടേണ്ടതും ആകുന്നു. 

( 2) പണയവസ്തു ഈ അകറററിൽ വ്യവസ്ഥചെയ്തപ്രകാരം കൊയൊ 
ഴിക്കപ്പെടുന്നതുവരെ, വീണ്ടെടു കൂടുന്നതി ഉള്ള കാലവും, സൗജന്യമാവധി ദിവസ 
ങ്ങളും കഴിഞ്ഞിരുന്നാൽത്തന്നെയുംവീണ്ടെടുക്കാവുന്നതായിപിന്നെയും തുടരു 
ന്നതാണു്. 

വിശദീകരണം -വീണ്ടെടുക്കുന്ന കാര്യം സംബന്ധിച്ചിടത്തോളം കക്ഷി 
കൾ തമ്മിലുള്ള കരാറിൽ ഒരു കൊല്ലം അതിൽ കൂടുതലായ കാലം വേണമെന്ന 
വ്യവസ്ഥ ചെയ്യുന്നപക്ഷം ഈ വകുപ്പു്. (1 ) •, ( 2) • ഉപവകുപ്പുകളിലെയും, 
9 എഫ ” എന്ന വകുപ്പ് (1) -ാം ഉപവകുപ്പിലേയും വ്യവസ്കൾ അ തിൽ ഒരു 
കൊല്ലക്കാലം എന്നു പറഞ്ഞതിന്റെ 

അ ങ്ങനെയുംഉള്ള കൂടുതൽ കാലം 
എന്നു പറഞ്ഞിരുന്നാലന്നപോല വായിക്കുകയും വ്യാഖ്യാനിക്കു കയും 
ചെയ്യേണ്ടതാകുന്നു. 

9 എഫ്. പണയവസ്തു വിൽക്കുക യും വില്പന്കു പരിശോധിക്കുകയും 
ചെയ്യൽ.- ( 1) പ ത്തിന്മേൽ പണം കടം കൊടുക്കുന്ന ആൾ പണയവസ്തു 
9 ഇ എന്ന വകുപ്പ് (1 ) -ാം ഉപവകുപ്പിൽ വ്യവസ്ഥ ചെയ്തിട്ടുള്ള ഒരു വർഷവും 
സൗജന്യമാവധി ദിവസങ്ങളും കഴിഞ്ഞതിനുശേഷം ലേലവില്പനമൂലമല്ലാത 
മറ്റുവിധത്തിൽ കൈയൊഴിക്കാൻ പാടില്ലാത്തതും, നിർണയിക്കപ്പെടാവുന്ന 
ചട്ടങ്ങളനുസരിച്ചു വില്പന നടത്തണ്ടതുമാണ്. 

( 2) പണ്ടത്തി മേൽ പണം കടം കൊടുകടന്ന ആ es " തന്റെ പക്കൽ 
പണയം വച്ചിട്ടുള്ള പണയവസ്തു (1 ) -ാം ഉപവകുപ്രകാരം നട പ്പെടുന്ന 
പരസ്യമായ ലേലവില്പനയിൽ വിളിച്ചെടുക്കാവുന്നതും, അങ്ങനെചെയ്താൽ 
അയാൾ ആ പണയവസ്തുവിൻറ പരിപൂർ ബ ഉടമയായി തീരുന്നതുമാണ്. 

( 3) പണയരശീതി കൈവശ9 ള്ള ആൾക്ക് ഒന്നുകിൽപണത്തിന്മേൽ 
പണം കടം കൊടുക്കുന്ന ആളുടെ പുസ്തകത്തിലോ അല്ലെങ്കിൽ ലേലത്തെപ്പററി 
യുള്ളതും നിർണ്ണയിക്കപ്പെടാവുന്ന പ്രകാരമുള്ളതുമായ വിവരപ്പട്ടികയിലോ 
വിൽപ്പന സംബന്ധിച്ചുള്ള കുറിപ്പ് പരസ്യലേലത്തിനുശേഷം മൂന്നു കൊല്ല 
ത്തിനകംഏതൊരു സമയത്തുംപരിശോധിക്കാവുന്നതാണു . 

(4 ) ( എ ) വായയൂ : യും വില്പന സമയം കൊടുക്കേണ്ട പലിശയുടേയും 
ചെലവിൻറയും തുകയേക്കാൾ കൂടുതൽ തുകയ്ക്കു പണയവസ്തു വിൽക്കപ്പെട്ട 
തായി അ ങ്ങനയുള്ള പരിശോധനയിലോ, മറ്റുവിധത്തിലോകാണുന്നപക്ഷം 
പണ്ടത്തിന്മേൽ പണം കടം കൊടുക്കുന്ന ആൾ, വില്പനയശേഷം മൂന്നു വർഷ 
ത്തിനകം തന്നോട് ആവശ്യപ്പെട്ടാൽ, വില്പനയ്ക്കുള്ള ചെലവും ചാലകളും 
അതിൽനിന്നു കിഴിച്ചതിനുശേഷമുള്ള മിച്ചത്തുക പണയരശീതി കൈവശമുള്ള 
ആൾകം നൽകേണ്ടതാണ്. 
( ബി ) എന്നാൽ ആ പണയവസ് 

വിററതിൽ മിച്ചതുകയും, 
എന്നാൽഅങ്ങനെയുള്ള വില്പനയ്ക്കുമുൻപോ പിൻപോഉള്ള പന്ത്രണ്ടുമാസത്തിനു 
ള്ളിൽ അതേ ആളുടെ വേറെ പണയവസ്തുവോവസ്തുക്കളോവിതിൽ കമ്മിയും 
ഉണ്ടായിട്ടുണ്ടെന്നുംഅങ്ങനെആവശ്യപ്പെടുമ്പോൾ കാണുന്നതായാൽ, പണ്ട ത്തി 
ന്മൽ പണം കൊടുക്കു ന്ന ആൾ ആ മിട്ടു കയിൽനിന്നു കമ്മി തട്ടിക്കിഴിക്കാ 
വുന്നതും, അങ്ങനെ തട്ടിക്കിഴിച്ച തിനുശേഷം ബാക്കി വല്ലതുമുണ്ടെങ്കിൽ അ 
മാത്രം കൊടുക്കാൻ ബാദ്ധ്യസ്ഥനായിരിക്കുന്നതുമാണ്. 

9 ജി . പണ്ടത്തിന്മൽ പണം കടം കൊടുക്കുന്ന ആൾക്കും മോഷണംമാ 
അഗ്നിബാധയാഉണ്ടാകുന്ന സംഗതി യിൽ ബാവ ത് - ( 1 ) പണയവസ്ത 
മാഷണംമൂലം ന പ്പെടുകം യാ അഗ്നിംബാധമൂലാ അതിൻറെ ഫല 
മായോ നശിച്ചുപോവുകയാ, കേടുവനപോവുകയോ ചെയ്താലം, പണയം 
വീണ്ടെടുക്കാമായിരുന്ന കാലത്തിനകം അപേക്ഷ ബാധിപ്പിച്ചാൽ പണയ 
വസ്തുവിന്റെ വിലയിൽനിന്നു മുതലും പലിശയും കിഴിച്ചുള്ള തുക നൽകാൻ 
പ അത്തിമ്മൽ പണം കൊടുക്കുന്ന ആൾ ബാദ്ധ്യസ്ഥനായിരിക്കുന്ന 
താണു . 


കടം 


8 


പകരം, 


വിശദീകരണം.-- ഈ ഉപവകുപ്പിന്റെ ആവശ്യങ്ങൾക്കായി പണയവസ 
വിന്റെ വില , പണയം വയ്ക്കുന്ന സമയം പണയബുക്കിൽ അതിന്റെ മതിപ്പു 
വില ചത്തിട്ടുണ്ടെങ്കിൽ അതും, മുതൽ സംഖ്യയിന്മേലുള്ള പലിശയും ന 
തുകയായിരിക്കേ ണ്ടതും, യാതൊരു സംഗതിയിലും മുതൽ സംഖ്യയും, പലി 
ശയും, മുതൽ സംഖ്യയുടെ ഇരുപത്തഞ്ചു ശതമാനവും ചേർന്ന ഒട്ടാകെയുള്ള തുക 
യിൽ കുറയാൻ പാടില്ലാത്തതുമാകുന്നു. 

9 എച്ച്. പണയവസ്തുവിന്റെ വിലയിടിഞ്ഞാലുള്ള നഷ്ടപരിഹാരം. 
പണയവസ്തു വീണ്ടെടുക്കുന്നതിനും അവകാശമുണ്ടായിരിക്കുകയും, ഒരുങ്ങുകയു 
ചെയ്യുന്ന വ്യക്തി അങ്ങനെവീണ്ടെടുക്കുന്ന തിനുള്ള വ്യവഹാരം സ്വീകരിപ്പാൻ 
അധികാരമുള സിവിൽ കോടതിക്കു ബോദ്ധ്യമാകുംവണ്ണം 

പണയവസ്തു 
വിന്റെ വില പണ്ടെത്തിന്മേൽ പണം കടം കൊടുക്കുന്ന 16 ളുടെ വീഴ്ചയോ, 
ഉം ക്ഷയോ, മനഃപൂർവ്വമായ മൂന്നടപടിയോമൂലം പണയംവയ്ക്കുന്ന സമയത്തുള്ള 
തിനേക്കാൾ കുറഞ്ഞിട്ടുണ്ടെന്നോഅല്ലെങ്കിൽ കുറച്ചിട്ടുണ്ടാന്നാ തെളിയിക്കുന്ന 
തായാൽ, കോടതിക്കു യുക്തമെന്നു തോന്നുകയാണെങ്കിൽ പണയവസ്തുവിൻറ 
ഉടമസ്ഥനും ആ നഷ്ടം സംബന്ധിച്ചിടത്തോളം ന്യായമായ നഷ്ടപരിഹാരം 
വിധിച്ചുകൊടുക്കാവുന്നതും, അപ്രകാരം വിധിച്ചുകൊടുക്കുന്ന തുക, പണ്ടത്തി 
ന്മേൽ പണം കടം കൊടുക്കുന്ന ആൾക്കു നൽകേണ്ട തുകയിൽനിന്നു കുറയ 
കയോഅഥവാ പ്രസ്തുത സംഗതിയിൽആവശ്യമുള്ളപ്രകാരം കോടതി നിർദ്ദേ 
ശിക്കുന്ന വിധത്തിൽ അയാൾ നൽകുകയോചെയ്യേണ്ടതുമാണു . 

8 . 14 -ാം വകുപ്പിന്റെ ഭേദഗതി. - പ്രധാന ആക്റ്. 14 -ാം വകുപ്പു , 
( 8) - . ഉപവകുപ്പിനു 

താഴെപ്പറയുന്ന ഉപവകുപ്പ് ചേക്കണം, 
അതായതു 

( 3 ) ലൈസൻസ് നൽകുന്ന അധികാരസ്ഥൻ ഈ വകുപ്പുപ്രകാരം 
പുറപ്പെടുവിക്കുന്ന ഏതൊരുത്തരവും, നിർണ്ണയിക്കപ്പെടാവുന്ന വിധത്തിൽ 
ലൈസൻസുകാരന്നും അയച്ചുകൊടുക്കേണ്ടതാണു . 

9. 16 എ എന്ന പുതിയ വകുപ്പു ചേക്കൽ. - പ്രധാന ആക°02 , 16 -ാം 
വകുപ്പിനുശേഷം, താഴെപ്പറയുന്ന വകുപ്പ്ചേക്കണം, അതായതു - 

••16 എ . അപ്പീലുകൾ.- (1 ) ലെ സൻസ് നൽകുന്ന അധികാര സ്ഥൻ 
4 -ാം വകുപ്പ് (3 ) -ാം ഉപവകുപ്പോ, 14 -ാം വകുപ്പും 1) -ാം ഉപവകുപ്പോപ്രകാരം 
പുറപ്പെടുവിക്കുന്ന ഉത്തരവുമൂലം സങ്കടം നേരിടുന്ന ഏതൊരാൾക്കും അങ്ങനെ 
യുള്ളഉത്തരവ് അയയ്ക്കുന്ന തീയതിമുതൽ മുപ്പതു ദിവസത്തിനകം ആ പ്രദേ 
ശത്ത് അധികാര ള്ള അപ്പീലധികാരസ്ഥൻ അടുക്കൽ നിർണ്ണയിക്കപ്പെടാ 
വുന്ന വിധത്തിൽ അപ്പീൽ ബോധിപ്പിക്കാവുന്നതാണ്. 

(2 ) മേൽപ്പറഞ്ഞ മുപ്പതു ദിവസത്തിനുള്ളിൽ അപ്പീൽ ബോധിപ്പിക്കാ 
തിരുന്നതിനും അപ്പീലന്യായക്കാരനു മതിയായ കാരണമുണ്ടായിരുന്നുവെന്നും 
അപ്പീലധികാരസ്ഥനു ബോദ്ധ്യമായാൽ, അദ്ദേഹത്തിനു മേൽപ്പറഞ്ഞ കാലാ 
വധിക്കു ശേഷം ബോധിപ്പിച്ച അപ്പീലും ഫയലിൽ സ്വീകരിക്കാവുന്നതാണു്. 

(3 ) അപ്പീലധികാരസ്ഥൻ, അപ്പീലന്യായക്കാരൻ പറയുവാനുള്ളതു 
പറയുവാൻ അവസരം നൽകിയതിനുശേഷം, അപ്പീലിന്മേൽ തനിക്കു യുക്ത 
മെന്നു തോന്നുന്ന ഉത്തരവു പാസ്സാക്കാവുന്നതാണു്. 

4 ) അപ്പീലധികാരസ്ഥൻ പാസ്സാക്കുന്ന ഏതൊരുത്തരവും, അപ്പീല 
ന്യായക്കാരനും, ലെസൻസു നൽകുന്ന അധികാരസ്ഥന്നും നിർണ്ണയിക്കപ്പെടാ 
വുന്ന വിധത്തിൽ അയച്ചുകൊടുക്കേണ്ടതാകുന്നു. 

10 . 18 എ . 18 ബി എന്നീ പുതിയ വകുപ്പുകൾ ചേക്കൽ. - പ്രധാന 
ആക്ററ്റ്, 18 -ാം വകുപ്പിനുശേഷം, താഴെപ്പറയുന്ന വകുപ്പുകൾ ചേക്കണം, 
ാതായതു --- 

പണ്ടത്തിന്മേൽ പണം കടം കൊടുക്കുന്നവരുടെ ചില പ്രവൃത്തി 
കൾ ശിക്ഷാർഹമാണെന്നും. -- പണ്ടത്തിന്മേൽ പണം കടം കൊടുക്കുന്ന ആൾ 
(1) പതിനെട്ടു വയസ്സിനു താഴെ പ്രായമുള്ളവനാണെന്നോ, മദ്യപിച്ച് 

തോന്നുന്ന വല്ല ആളുടേയും പക്കൽനിന്നു പണയത്തിനു 
സാധനം എടുക്കുകയോ, 


18 എ . 


വനാണന്നാ 


: 


കട , 


( 2 ) പണ്ടത്തിന്മേൽ പണം കടം കൊടുക്കുന്ന മറെറാരാൾ നകിയ 
പണയരശീതി വില വാങ്ങുകയോ, പണയത്തിനു എടുക്കുകയോ വിനിമയ 
യയോ, 

3 ) പണയവസ്തുക്കൾ എടുക്കുന്നതിനു പതിനെട്ടു വയസ്സിനു താഴെ 
പ്രായമുള്ള ആരെയെങ്കിലും ഏർപ്പെടുത്തുകയോ, 
( 4) 

തകൻ പക്കൽ പണയത്തിലിരിക്കുന്ന ഏതെങ്കിലും പണയവസ്ത 
പരസ്യലേലത്തിലല്ലാതെ വല്ല കള്ള ന്യായവും പറഞ്ഞ വിലയ്ക്കു വാങ്ങുകയോ, 

(5) തന്റെ പക്കൽ പണയത്തിലിരിക്കുന്ന വല്ല പണയവസ്തുവും 
തനിക്കും വിലയ്ക്കു വാങ്ങണമെന്നുള്ള ഉദ്ദേശത്തോടുകൂടി വീണ്ടെടുക്കപ്പെടുവാൻ 
അനുവദിക്കുകയോ, 

(6 ) വല്ല സാധനവും പണയം വയ്ക്കുകയോ, പണയം വയ്ക്കുവാൻ ഒരുങ്ങു 
കയോ ചെയ്യുന്ന വല്ല ആളായാ, അതിന്റെ ഉടമസ്ഥനായാ, 
വീണ്ടെടുക്കുന്നതിനുള്ള കാലത്തിനുള്ളിൽ വിലയ്ക്കു വാങ്ങുകയോ, വില്ലുകയോ, 
മറ്റുവിധത്തിൽ കയ്യൊഴിക്കുകയോചെയ്യുന്നതിനുവേണ്ടി വല്ല കരാറോ, ഉടമ്പ 
ടിയോ ചെയ്യുകയോ, 

( 1) തൻറെ അടുത്തു പണയം വച്ച വല്ല പണയവസവും ഈ ആക്റ 
മൂലമോ, ആക്റQ പ്രകാരമോ അധികാരപ്പെടുന്ന സമയത്തും വിധത്തില 
മല്ലാതെ വിൽക്കുകയോ, മറ്റുവിധത്തിൽ കാലൊഴിക്കുകയോ ചെയ്യുന്നതായാൽ 
അയാൾക്കു് ആറ്മാസത്തോളം വരാവുന്ന കാലത്തെതടവോ, അവരൂപ 
യോളം വരാവുന്ന പിഴയോഅല്ലെങ്കിൽ രണ്ടുംകൂടിയതോ ആയ ശിക്ഷ നൽകേ 
ണ്ടതോകൽ, 

18 ബി . പണയദായകരുടെ ചില പ്രവൃത്തികൾ ശിക്ഷാർഹമാ 
ചെണന്നും, ആരങ്കിലും 
( എ ) പണ്ടത്തിന്മേൽ പണം 

കൊടുക്കുന്ന ആൾവശം 
സാധനം അതു തനിക്കു ഏതു മാർഗ്ഗത്തിൽക്കൂടി കിട്ടിയെന്നതിന്ന് തൃപ്തി 
കരമായ സമാധാനം നൽകുവാൻ സാധിക്കാതെയോ, നൽകുവാൻ കൂട്ടാക്കാ 
തെയോപണയമായി കൊടുക്കുവാനൊരുങ്ങുകയോ, 

( ബി ) പണ്ടത്തിന്മേൽ പണം 
കടം കൊടുക്കുന്ന ആളുടെ അടുത്ത 
പണയംവയ്ക്കുന്ന തിനായി താൻ നൽകിയ സാധനം തന്റെ സ്വന്തം വസ 
വാണോ അല്ലയോഎന്നതു സംബന്ധിച്ചോ, തന്റെ പേരും മേൽവിലാസവും 
സംബന്ധിച്ചോ അഥവാ ആ സാധനത്തിന്റെ ഉടമസ്ഥന്റെ പേരും മേൽവി 
ലാസവും സംബന്ധിച്ചോമനഃപൂർവ്വം വ്യാജവിവരം നൽകുകയോ, അഥവാ 

( സി ) പണയവസ്തു വീണ്ടെടുക്കുന്നതിനും അവകാശമോ, നിയമപര 
മായി യാതൊരവകാശപ്രതീതിയോ ഇല്ലാതിരിക്കെ, അപ്രകാരം ചെയ്യുന്ന 
തിനു ശ്രമിക്കുകയോ, ഉദ്യമിക്കുകയോ ചെയ്യുന്നതായാൽ, അയാൾക്ക് ആറ 
മാസത്തോളം വരാവുന്ന കാലത്തളതടവോ, അഞ്ഞൂറ് രൂപയോളം വരാ 
വന്ന പിഴയോഅല്ലെങ്കിൽ രണ്ടുംകൂടിയതോആയ ശിക്ഷ നൽകേണ്ടതാകുന്നു. 

(2) (1) -ാം ഉപവകുപ്പിൽപ്പെടുന്ന ഏതൊരു സംഗതിയിലും, കൂടാതെ 
പണ്ടത്തിന്മൽ പണം കടം കൊടുക്കുന്ന ആളുടെ അടുക്കൽ ഒരു സാധനം പണ 
യത്തിന്നാ, വിൽപ്പനയോഅല്ലെങ്കിൽ മററുവിധത്തിലോ കൊടുക്കാൻ തയ്യാ 
റാകുമ്പോൾ അതു മോഷ്ടിക്കപ്പെട്ടതോ, നിയമവിരുദ്ധമായോ ഗുഢമായോ 
സമ്പാദിക്കപ്പെട്ടതോ ആണെന്നും അയാൾ - ന്യായമായി സംശയിക്കുന്ന 
ഏതൊരു സംഗതിയിലും, അയാൾ , ന്യായമായ സമാധാനം ഇല്ലാതിരുന്നാൽ, 
അതതു ആളുടെ പേരും, മേൽവിലാസവുംഅന്വേഷിക്കുകയും, അങ്ങനെയുള്ള 
ആളേയും സാധനം വല്ലതുമുണ്ടെങ്കിൽ അതും പിടിച്ച് തടഞ്ഞുവയ്ക്കുകയും, 
പ്രസ്തുത സംഗതി സംബന്ധിച്ച വസ്തുതകൾ ഏറ്റവും അടുത്തഒരു പോലീസ് 
സ്റ്റേഷനിൽ ഉടൻതന്നെ അറിയിക്കുകയും, പിടിച്ചുവച്ച ആളേയ . 
വല്ലതുമുണ്ടെങ്കിൽ അതും പോലീസിൽ ഏൽപ്പിച്ചുകൊടുക്കുകയും ചെയ്യേണ്ട 
താണു്. 

G , 3899 


സാധനം 


10 


സാധനം 


(3) പോലീസിനും മോഷ്ടിക്കപ്പെട്ടതായി വിശ്വസിക്കപ്പെടുന്ന വസ്ത 
ക്കളുടെ ഒരു ലിസ്റ്റ് ഈ ആക്റവുപ്രകാരം ലൈസൻസെടുത്തിട്ടുള്ളവനും, പണ്ട 
ത്തിന്മേൽ പണം കടം കൊടുക്കുന്നവനുമായ ഏതൊരാൾക്കും നൽകാവുന്നതും, 
അങ്ങനെ ചെയ്താൽ, 

( എ ) അങ്ങനെയുള്ള ഏതെങ്കിലും ലിസ്റ്റിൽ കൊടുത്തിരിക്കുന്ന 
ഏതെങ്കിലും വസ്തുവിന്റെ വിവരണത്തിനൊത്ത ഏതെങ്കിലും സാധനം പണ 
യത്തിന്നോ, വിൽപ്പനയോഅല്ലെങ്കിൽ മറ്റുവിധത്തിലോ തൻറെ അടുക്കൽ 
വരികയാണെങ്കിൽ (2 ) -ാം ഉപവകുപ്പിലെ വ്യവസ്ഥകളനുസരിച്ചുള്ള നടപടി 
യെടുക്കുകയും, 
( ബി ) അങ്ങനെയുള്ള ഏതെങ്കിലും 

നരത്തെതന്നെ 
തൻറ കൈവശമിരിക്കുകയാണെങ്കിൽ പ്രസ്തുത സംഗതി സംബന്ധിച്ച വസ്തുത 
കൾ (പണ്ടത്തിന്മേൽ പണം കടം കൊടുക്കുന്ന ആൾക്കു സാധനം ഏൽപ്പിച്ചു 
കൊടുത്തതിൽ ഏർപ്പെട്ട ആളുടെ പേരും മേൽവിലാസവും സംബന്ധിച്ചിട് 
ത്തോളമുള്ള പൂർണ്ണവിവരങ്ങളുൾപ്പെടെ) ഏററവുമടുത്തുള്ള പോലീസ് സ്റ്റേഷ 
നിൽ ഉടനെ അറിയിക്കുകയും, പോലീസ് • ആവശ്യപ്പെടുകയാണെങ്കിൽ 
സാധനം അവരെ ഏൽപ്പിക്കുകയും ചെയ്യേണ്ടതു് പണ്ടത്തിന്മേൽ പണം കടം 
ടുക്കുന്നേ അങ്ങനെയുള്ള ആളുടെ കത്തവ്യമായിരിക്കുന്നതുമാണ്. 

11. 20 -ാം വകുപ്പിന്റെ ഭേദഗതി : -പ്രധാന ആക° ററു ° 20 -ാം വകുപ്പിൽ, 
കടം വായ്പയേയും അതിൻറെ കാര്യത്തിൽ പലിശയും മററു ചെലവുകളും കൊടു 
ക്കേണ്ടതുണ്ടെങ്കിൽ അവയേയും സംബന്ധിച്ചുള്ള അവകാശം എന്നതിനു പകരം 
പണയവസ്തുവോ വായയോ അതും, അതിന്റെ കാര്യത്തിൽ പലിശയും മററു 
ചെലവുകളും കൊടുക്കേണ്ടതുണ്ടെങ്കിൽ അവയും സംബന്ധിച്ചു തനിക്കുള്ള 
തേർച്ചയോ, അവകാശമോ എന്നുചേക്കണം. 

12 , പുതിയ 22 -ാം വകുപ്പ് ചേക്കൽ. - പ്രധാന ആക്ററ്റ്, 21 -ാം വക 
പ്പിനുശേഷം, താഴെപ്പറയുന്ന വകുപ്പു ചേക്കണം, അതായതു 

. 22 . റദ്ദാക്കൽ. 1956 - ലെ സംസ്ഥാന പുനഃസംഘടന ആക്റ് 
(1956 - ലെ 37 -ാം കേന്ദ്ര ആക്ററു") 5 -ാം വകുപ്പ്, (2) റാം ഉപവകുപ്പിൽ പാ 
ഞ്ഞിരിക്കുന്ന മലബാർ ഡിസ്ട്രിക്ററിൽ പ്രാബല്യത്തിലുള്ളതും, 

പണ്ടത്തി 
ന്മേൽ പണം കടം കൊടുക്കുന്നവരെ സംബന്ധിച്ചുള്ളതുമായ 1943 - ലെ മദ്രാസ് 
ആക്റ്റ് (1943 - ലെ 23 -ാം മദ്രാസ് ആക്°ററും) ഇതിനാൽ റദ്ദാക്കിയി 
രിക്കുന്നു. 3 

( A true translation ) 

P. DAMODARAN NAIP 
Head Translator. 


Kerala Gazette No. 49 dated 10th December 1963 . 
PART I 

Section iii 
കേരള ഗവണ്മെൻറ 


ലാ ഡിപ്പാർട്ട്മെൻറ് 

പരസ്യം 
മമ്പർ 10294/ 63/ ലാ ( ഡി ). 

തിരുവനന്തപുരം 1963 നവംബർ 15, 

1885 കാആ ക 24. 
കേരള സംസ്ഥാന നിയമസഭ പാസ്സാക്കിയ താഴെപ്പറയുന്ന ആകാ 
പൊതുജനങ്ങളുടെ അറിവിനായി ഇതിനാൽ പ്രസിദ്ധപ്പെടുത്തുന്നു. 

നി യാ 
സം പാസ്സാക്കിയ പ്രകാരമുള്ള ബില്ലിനു° 1963 നവംബർ 9 -ാം തീയതി 
പ്രസിഡന്റിന്റെ അനുമതി ലഭിക്കുകയുണ്ടായി. 

ഗവ H രു ടെ ഉത്തരവുപ്രകാരം, 
പി . ശങ്കരൻ ഇളയത്, 

ലാ സെക്രട്ടറി. 
1963 - ലെ 36 -ാം ആക്റ് 


പറയാം, 


1963 - ലെ മദ്രാസ് സ്വകാര്യ വനസംരക്ഷണ ( ദഗതി) കററ്റ്. 

1949 - ലെ മദ്രാസ് സ്വകാര്യ വനസംരക്ഷണ ആക° റ് വീണ. ae3 ഗതി 
ചെയ്യുന്നതിനുള്ള ഒരു ആക്റ്. 

പീഠിക : -1949 - ലെ മദ്രാസ് സ്വകാര്യ വനസംരക്ഷണ ആക്റ് 
(1949 - ലെ XXVII-9. മദ്രാസ് ആക്റ്) ഇതിനുശേഷം കാണുന്ന ആവശ്യ 
ങ്ങൾക്കായി വീണ്ടും ഭേദഗതിചെയ്യുന്നത് യുക്തമായിരിക്കയാൽ 

ഇൻഡ്യൻ റിപ്പബ്ലിക്കിന്റെ പതിനാലാം സംവത്സരത്തിൽ താഴെപ്പറയു . 
പ്രകാരം നിയമമുണ്ടാക്കിയിരിക്കുന്നു: 

1. ചുരുക്കപ്പേരും ആരംഭവും:-(1) ഈ ആ ക് ററി സ് 1963 - ലെ 
മദ്രാസ് സ്വകാര്യ വ ന സം ര ക ണ ( ഭേദഗതി) ആക്റ്എന്നു പേർ 

(2) ഇതു ” ഉടൻ നടപ്പിൽ വരുന്നതാണു്. 
2 , 1 -ാം വകുപ്പിനുള്ള ഭേദഗതി: - 1956- ലെ സംസ്ഥാന പുനഃസംഘടനാ 
ആക്ററ്റ് (1956- ലെ 37-ാ . കേന്ദ്ര ആക്റ ") , 5. വകുപ്പ്, 2 -ാ . ഉപ 
വകുപ്പിൽ പറഞ്ഞ മലബാർ ഡിസ്ട്രിക്ററിൽ പ്രാബല്യത്തിലിരിക്കുന്ന 
1949-2: മദ്രാസം സ്വകാര്യ വനസം കണ ആക്റ് (1949 - ലെ 
XXVII-ാം മദ്രാസ് ആക്റ്) ( ഇതിനുശേഷം പ്രധാന താകററ്റ് എന്നാണു് 
പറയപ്പെടുക) 1 -ാം വകുപ്പ്, (3) -ാം ഉപവകുപ്പിൽ (1963 ഡിസംബർ 31 
എന്നതിനു പകരം 11965 ഡിസംബർ 31 എന്നു ചക്കണ്.. 

3. 1 -ാം വകുപ്പിന്നുള്ള ദഗതി:-പ്രധാന ആകറ്, 17 -ാം വകുപ്പ് 
(1) -ാം ഉപവകുപ്പിൽ, 13-ാം വകുപ്പ് (1) -ാം ഉപവകുപ്പിലേയോ, (2) - . 
ഉപവകുപ്പിലേയോ വ്യവസ്ഥകളൊ എന്നതിന്നു ശേഷം താഴെപ്പറയുന്നതു 
ക്കണം, അതായതു - 

ഏതു തിട്ടത്തിന്നാ, വ്യവസ്ഥയ്ക്കുംവിധേയമായി 3 -ാം വകുപ്പ് ( 2) . 
ഉപവകുപ്പു പ്രകാരം അനുവാദം നൽകിയിരിക്കുന്നുവോ അങ്ങനെയുള്ള ഏതെ 
കിലും തിട്ടപ്പൊ, വ്യവസ്ഥയാ. 

പി . ററി . ചാകാ. 
( A true translation ) 

P. DAMODARAN NAIR , 

Head Translator 
G. 4039. 


Kerala Gazette No. 49 dated 10th December 1963. 
PART I 

Section vi 
കേരള ഗവണ്മെൻറു 
ലാ ഡിപ്പാർട്ടുമെൻറു 


പരസ്യം 
നമ്പർ 9783 - എച്ച്2/ 62 / ലാ . തിരുവനന്തപുരം, 1963 നവംബർ 19 

1885 കായിക 28 , 
കേരള സംസ്ഥാന നിയമസഭ പാസ്സാക്കിയ താഴെപ്പറയുന്ന ആക്റ് 
പൊതുജനങ്ങളുടെ അറിവിനായി ഇതിനാൽ പ്രസിദ്ധപ്പെടുത്തുന്നു. നിയമസ 
പാസ്സാക്കിയ പ്രകാരമുള്ള ബില്ലിനു 1963 നവംബർ 

19 -ാം 

തീയതി 
ഗവണ്ണറുടെ അനുമതി ലഭിക്കുകയുണ്ടായി. 

ഗവണ്ണറുടെഉത്തരവുപ്രകാരം, 
പി , ശങ്കരൻ ഇളയത്, 

ലാ സെക്രട്ടറി . 
1963 - ലെ 37 -ാം ആ ക °ററു . 
1963 - ലെ കേരള പബ്ലിക്ക് അക്കൌണ്ടൻസ് ആക്റ് 


കേരള സംസ്ഥാനത്ത് പബ്ലിക്കും അക്കൌണ്ടൻറുമാരുടെ വീഴ്ചയൊ, 
ദുർന്നടപടിയോമൂലം ഗവണ്മെൻറിനുണ്ടാകുന്ന നഷ്ടം തടയുന്നതു സംബന്ധിച്ച് 
നിയമങ്ങൾ ഏകീകരിക്കുകയും, ഭേദഗതി ചെയ്യുകയും ചെയ്യുന്നതിനുള്ള ഒരു 
ആക° ററു . 
പീഠിക :-കേരള 

സംസ്ഥാനത്തെ പബ്ലിക്കും അക്കൌണ്ടൻറുമാരുടെ 
വീഴ്ചയൊ, ദുർന്നടപടിയോമൂലം ഗവണ്മെൻറിനുണ്ടാകുന്ന നഷ്ടം തടയുന്നതു 
സംബന്ധിച്ച നിയമങ്ങൾ ഏകീകരിക്കുകയും, ഭേദഗതി ചെയ്യുകയും ചെയ്യ 
ന്നതു യുക്തമായിരിക്കുന്നതിനാൽ; 

ഇൻഡ്യൻ റിപ്പബ്ലിക്കിന്റെ പതിന്നാലാം സംവത്സരത്തിൽ താഴെ 
പറയുംപ്രകാരം നിയമമുണ്ടാക്കിയിരിക്കുന്നു: 
1 , 

ചുരുക്കപ്പേരും, വ്യാപ്തിയും.- (1) ഈ ആക്ററിനു 1983 - ലെ കേരള 
പബ്ലിക്ക് അക്കെണ്ടൻസ് ആക്ററു് എന്നു് പേർ പറയാം. 

( 2) ഇത് കേരള സംസ്ഥാനത്തിന്നു മുഴുവൻ സംബന്ധിക്കുന്നതാണു . 
2. നിവചനങ്ങൾ.-- ഈ ആക്ററിൽ, സന്ദർഭത്തിനു മററുവിധത്തിൽ 
ആവശ്യമില്ലാത്തപക്ഷം - 

( എ ) കലക്ടർ എന്നാൽ ഒരു ജില്ലയിലെ കലക്ടരെന്നും, 

( ബി ) പബ്ലിക്അക്കൌണ്ടൻ ” എന്നാൽ ഗവണ്മെൻറിൻറയോ, 
ഗവണ്മെൻറ് ഈ ആവശ്യാം അതതു സമയം ഗസററിൽ പരസ്യപ്പെടുത്തുന്ന 
മറേറതെങ്കിലും അധികാര സ്ഥാനത്തിൻറയോ, സ്ഥാപനത്തിൻറെയോ 
സവ്വീസിൽ നിയമിക്കപ്പെടുന്നതുമൂലം, 

ഗവണ്മെൻറിൻറയോ 
മേല്പറഞ്ഞ പ്രകാരം പരസ്യപ്പെടുത്തിയ ഏതെങ്കിലും അധികാര സ്ഥാനത്തി 
ൻറയോ, സ്ഥാപനത്തിൻറെയോ വക ഏതെങ്കിലും പണമോ, പണത്തി 
നുള്ള ജാമ്യങ്ങളോ, പ്രമാണങ്ങളോ, മററു വമ്പൂവോ സ്വീകരിക്കുകയോ, അധീ 
നത്തിൽ വയ്ക്കുകയോ, കൈവശം വയ്ക്കുകയൊ, നിയന്ത്രിക്കുകയോ ചെയ്യുന്ന 
പ്രവൃത്തി ഭരമേല്പിക്കപ്പെട്ടിരിക്കുകയോ അഥവാ ഗവണ്മെന്റ് ജീവനക്കാ 
രനോ അങ്ങനെയുള്ള ഏതെങ്കിലും അധികാരസ്ഥാനത്തിലെയോ, സ്ഥാപന 
ത്തിലെയോ ജീവനക്കാരനൊ എന്ന നിലയിൽ, ഏതെങ്കിലും ആളുടെയോ, 
Ga 3948 


അഥവാ 


വക വ 


(ആളുകളുടേയോ അഥവാ ഏതെങ്കിലും സ്ഥാപനത്തിന്റെയോ 
പണമോ, പണത്തിനുളള ജാമ്യങ്ങളോ പ്രമാണങ്ങളോ, മററു വസ്തുവോ അതതു 
സംഗതിപോലെ ഗവണ്മെൻറിനോ, അങ്ങനെയുള്ള ഏതെങ്കിലും അധികാര 
സ്ഥാനത്തിന്നോ, സ്ഥാപനത്തിന്നോ അതിനും അതിനുവേണ്ടിയും സ്വീകരി 
ക്കുകയോ, അധീനത്തിൽ വയ്ക്കുകയോ, കൈവശം വയ്ക്കുകയോ അഥവാ നിയ 
ന്ത്രിക്കുകയോചെയ്യുന്ന പ്രവൃത്തി ഭരമേപിക്കപ്പെട്ടിരിക്കുകയോചെയ്യുന്ന ആൾ 
എന്നുംഅത്ഥമാകുന്നതാണു്. 

3 . കലക്ടരൊ. ഡിപ്പാർട്ടുമെൻറു മേലധികാരിയൊ തേർച്ച സംബ 
ന്ധിച്ച വിവരങ്ങളുടെ സ്റ്റേററുമെൻറു* എഴുതിയുണ്ടാക്കണമെന്ന്.- (1 ) ഏതു 
കലക്ടരുടെയാകട്ടെഅല്ലെങ്കിൽ ഗവണ്മെൻറ്റ് ഡിപ്പാർട്ടുമെൻറിൻറയോ, 2 -ാം 
വകുപ്പ് ( ബി ) എന്ന ഖണ്ഡപ്രകാരം പരസ്യപ്പെടുത്തിയ മറ്റു അധികാര 
സ്ഥാനത്തിൻറയോ, സ്ഥാപനത്തിൻറെയോ ഏതു മേലധികാരിയുടേയാ 
കട്ടെ കീഴിൽ പബ്ലിക്കും അക്കൌണ്ടൻറ് സേവനമനുഷ്ഠിക്കുന്നുവോ അല്ലെ 
കിൽ സേവനമനുഷ്ടിച്ചിരുന്നുവോ ക ല 4 ( അ ) , മേലധികാരിക്കൊ 
അങ്ങനെയുള്ള പബ്ലിക്കു അക്കൌണ്ടെൻറിൻറ മേൽ പണമൊ, പണത്തി 
നുള്ള ജാമ്യങ്ങളോ. പ്രമാണങ്ങളോ അഥവാ മറ്റു വസ്തുവൊ സംബന്ധിച്ചിട 
ത്തോളം ഗവണ്മെൻറിനോ അഥവാ അങ്ങനെയുള്ള 

അധികാരസ്ഥാന 
ത്തിനോ, സ്ഥാപനത്തിനോ തേർച്ചയുണ്ടെന്നു തോന്നുമ്പോഴെല്ലാം, അദ്ദേഹം 
മേല്പറാ തേർച്ച സംബന്ധിച്ച വിവരങ്ങളുടെ ഒരു സ്റ്റേററുമെൻ എഴുതിയു 
ണ്ടാക്കണ്ടതും, അദ്ദേഹം കലക്ടരല്ലാത്ത പക്ഷം , അങ്ങനെയുള്ളഅക്കൌണ്ടൻ 
നിയമിക്കപ്പെട്ടിരിക്കുന്നതോ. നിയമിക്കപ്പെട്ടിരുന്നതോ ഏതു കലക്ടരുടെ 
അധികാരാതിർത്തിക്കുള്ളിലാണോ ആ കലക്ട ആ സൂററുമെൻറ്റ് അയച്ചു 
കൊടുക്കാവുന്നതും ആകുന്നു. 

( 2 ) കലക്ടർ, മേല്പറഞ്ഞ സ്റ്റേററുമെൻ താൻതന്നെ റിക്കാർഡു ചെയ്ത 
താണെങ്കിൽ, തൻറ ഒൗദ്യോഗിക മുദ്രയും ഒപ്പം വച്ച എഴുത്തുമൂലം, പണമൊ, 
പണത്തിനുളള ജാമ്യങ്ങളോ, പ്രമാണങ്ങളോ, മററു വസ്തുവൊ മേല്പറഞ്ഞ 
എഴുത്തു കൊണ്ടുവരുന്ന ആൾക്ക്ഒന്നുകിൽ ഉടൻതന്നെയോ അല്ലെങ്കിൽ എഴ 
ത്തിൽ പ്രത്യകം പറയാവുന്ന മറെറാരാൾക്കും, അങ്ങനെ പറയാവുന്ന തീയതി 
യിലും സ്ഥലത്തുവച്ചുമൊ ഏല്പിച്ചുകൊടുക്കണമെന്നും ആവശ്യപ്പെടാവുന്നതും, 
അങ്ങനെയുള്ള സ്റ്റേററുമെൻറ്റ് ഗവണ്മെൻറ് ഡിപ്പാർട്ടുമെൻറിൻറയോ, മറ് 
അധികാര സ്ഥാനത്തിൻറയോ, സ്ഥാപനത്തിന്റെയോ മേലധികാരിയിൽ 
നിന്നുമാണു കിട്ടുന്നതെങ്കിൽ അങ്ങനെ ആവശ്യപ്പെടേണ്ടതുമാകുന്നു. 
യുള്ള ഡിമാൻറു നോട്ടീസ് 1908 - ലെ സിവിൽ നടപടി നിയമപ്രകാരം 
പ്രതിയുടെ മേൽ സമൻസ നടത്തുന്ന അതേ വിധത്തിൽ പബ്ലിക്ക്അക്കൌണ്ട 
ൻറിൻറ മേൽ നടത്താവുന്നതാണു്. 

( 8) പബ്ലിക്ക്അക്കൌണ്ടൻറ് ഡിമാണ്ട് നിറവേററാതിരിക്കുകയും, 
എന്നാൽ ഹാജരായി പുണ്ണമായോ ഭാഗികമായോ ആ തേർച്ചയെപ്പററി 
ആക്ഷേപം പുറപ്പെടുവിക്കുകയും ചെയ്യുന്നതായാൽ, കലക്ടർ ആ ആക്ഷേപം 
സംബന്ധിച്ച് അന്വേഷണ വിചാരണ നടത്തുകയും, തീർപ്പു രേഖപ്പെടുത്തു 
കയും ചെയ്യേണ്ടതാകുന്നു. 

4. പബ്ലിക്കും അക്കൌണ്ടൻറിൻറ പക്കൽനിന്നും പണം വസൂലാക്കു 
കയും, ജാമ്യങ്ങളും മറ്റും ഇടാക്കുകയും ചെയ്യൽ. - പബ്ലിക്ക് അക്കൗണ്ടൻറ് 
തേർച്ചയെപ്പററി ആക്ഷേപം പുറപ്പെടുവിക്കാതിരിക്കുകയും. ഡിമാണ്ടും നിറ 
വേറ്റാതിരിക്കുകയും ചെയ്യുകയോഅല്ലെങ്കിൽ കലക്ടർ അയാളുടെ ആക്ഷേപം 
സംബന്ധിച്ച് അന്വേഷണ വിചാരണ നടത്തുകയും, അയാൾക്കെതിരായി 
തർച്ചയുണ്ടെന്നും തീർപ്പാക്കുകയും ചെയ്തതിനുശേഷം അയാൾ അങ്ങനെയുള്ള 
തീർപ്പിൽ വിവരിച്ച പ്രകാരം തേർച്ച നിറവേറ്റാതിരിക്കുകയോ ചെയ്യുന്ന 
തായാൽ, കലക്ടർക്കു ഒന്നുകിൽ സ്വമേധയാആയോഅല്ലെങ്കിൽ അങ്ങനെയുള് 
പബ്ലിക്ക്അക്കൌണ്ടൻ ” താമസിക്കുകയോ, വസ്തുപിടിച്ചിരിക്കുകയോചെയ്യു 
ന്നത് ഏതു കലക്ടരുടെ അധികാര പരിധിയിലാണാ ആ കലക്ടർ മുഖ 
നയോ ആ പബ്ലിക്ക് അക്കൗണ്ടിന്റെ പക്കൽനിന്നുംഈടാകാനുള്ള പണമോ, 
വിനുവിലയോവസൂലാക്കുന്നതിനു ഭൂമിയിന്മേലുള്ള പൊതുനികുതിക്കുടിശ്ശിക 
യെന്നപോലെ അതേ വിധത്തിൽ നടപടി നടത്താവുന്നതും, പണത്തിനുള്ള 


അങ്ങനെ 


3 


ജാമ്യങ്ങളോ, പ്രമാണങ്ങളോ, മറ വനുവൊ ഈടാക്കുന്നതിനു ശോധന 
വാറണ്ട് പുറപ്പെടുവിക്കാവുന്നതും, അതുസംബന്ധിച്ച് 1898- ലെ ക്രിമിനൽ 
നടപടി നിയമത്തിലെ വ്യവസ്ഥകൾ പ്രകാരം ഒരു മജ സുട്ടിന് നിയമാനു 
സൃതം നടത്താവുന്ന എല്ലാ അധികാരങ്ങളും നടത്താവുന്നതും ആകുന്നു . 

5 . പബ്ലിക് അക്കൌണ്ടന്റിന്റെ വസ്തു പിടിച്ചെടുക്കുകയും, പി 
ചെയ്തയും ചെയ്യൽ, -3 -ാം വകുപ്പ് ( 2) -- 2 . ഉപവകുപ്പുപ്രകാരം പ്രവർത്തിക്കുന്ന 
കലക്ട് , 4 -ാം വകുപ്പുപ്രകാരം ജപ്തി ചെയ്യയൊ, പിടിച്ചെടുക്കുകയോചെയ്യാ 
നിടയുള്ള. പണത്തിനുള്ള ഏതെങ്കിലും ജാമ്യങ്ങളോ. പ്രമാണങ്ങളൊ, മറ 
വസ്തുക്കളോ എന്തുതന്നെയായാലും വേണ്ടതില്ല , അവ ഒളിച്ചു വയ്ക്കുന്നതിനോ, 
നശിപ്പിക്കുന്നതിനോ, മറ്റുവിധത്തിൽ കൈയൊഴിക്കുന്നതിനോ അഥവാ ഈ 

കറവപ്രകാരമുള്ള ഏതെങ്കിലും നടപടികൾ പരാജയപ്പെടുത്തുന്നതിനോ 
ഉള്ള ശ്രമം നടക്കുന്നുണ്ടെന്നു വിശ്വസിപ്പാൻ കാരണമുള്ളപ്പോഴെല്ലാം, അദ്ദേഹ 
അനു” തനിക്കുള്ള കാരണങ്ങൾ രേഖപ്പെടുത്തിയതിനുശേഷം, 3 -ാം വകുപ്പ 
പ്രകാരമുള്ള ഏതെങ്കിലും അന്വേഷണ വിചാരണയുടെ ഫലം അറിയുന്നത 
വരെ അതതു പബ്ലിക്ക്അക്കൌണ്ടൻറിൽനിന്നും ലഭിപ്പാനുള്ള, പണത്തിനുള്ള 
ഏതെങ്കിലും ജാമ്യങ്ങളോ, പ്രമാണങ്ങളോ, മറ്റു വസ്തുവോ ഉടൻതന്നെ പിടി 
ച്ചെടുക്കുന്നതിനോ അഥവാ 4 -ാം വകുപ്പുപ്രകാരം അങ്ങനെയുള്ള പബ്ലിക്ക് 
അക്കൌണ്ടൻറിൽനിന്ന്ഈടാകാനുള്ളതായിക്കാണുന്ന ഏതെങ്കിലും തുക വസ 
ലാക്കുന്നതിനും അദ്ദേഹത്തിൻറെ വക സ്ഥാവര ജംഗമവസ്തുക്കൾ ഉടൻതന്നെ 
ജപ്തി ചെയ്യുന്നതിനോ വാറണ്ട് പുറപ്പെടുവിക്കാവുന്നതാണ്; 

എന്നാൽ പബ്ലിക്ക് അക്കൌണ്ടൻറ്റ്, തേർച്ച സംബന്ധിച്ച വിവരണ 
ങ്ങളുടെ സ്റ്റേററുമെൻറിൽ -ഇത് വാറണ്ടോടുകൂടി എപ്പോഴു • ഉണ്ടായിരിക്കേണ്ട 
താണ്_വിവരിച്ചിരിക്കുന്ന തേർച്ച നിറവേറ്റുകയോ അഥവാ അതിന്താവശ്യ 
മുളളത്ര ജാമ്യം നൽകുകയോ ചെയ്താൽ, അങ്ങനെയാതൊന്നു . പിടിച്ചെടുക്കു 
കയോ, ജപ്തി ചെയ്യുകയാഅല്ലെങ്കിൽ അതു തുടൻ നടത്തുകയോ ചെയ്യാൻ 
പാടില്ലാത്തതാകുന്നു. 
6 . നടപടികൾ 

നടന്ന 

നടത്തൽ. - പബ്ലിക്ക് അക്കൌണ്ടൻറാ, 
പബ്ലിക്ക്അക്കൌണ്ടൻറായിരുന്ന ആളോമരിക്കുകയാണെങ്കിൽ, ഈ ആക " റ 
പ്രകാരമുള്ള നടപടികൾ അദ്ദേഹത്തിന്റെ നിയമാനുസൃത പ്രതിനിധിക്കെതി 
രായി ആ നിയമാനുസൃത പ്രതിനിധി പബ്ലിഷ് അക്കൗണ്ടൻറായിരുന്നാലെ 
ന്നപോലെ നടത്തുകയാ, ഇടന്നു നടത്തുകയോ ചെയ്യാവുന്നതാകുന്നു: 

എന്നാൽ അങ്ങനെയുള്ള നിയമാനുസൃത പ്രതിനിധി പരേതൻ 
വകയും,തന്റെ കൈവശം വന്നതും, യഥാവിധി കൈയൊഴിക്കാത്തതുമായ 
വസ്തു എത്രമാത്രമുണ്ടോഅത്രയ്ക്കു മാത്രമേ ബാദ്ധ്യസ്ഥനായിരിക്കുകയുള്ള. 

7 . വ്യവഹാരപ്പെടാനുള്ള അവകാശങ്ങൾക്കും രക്ഷ . ഈ ആക്ററിലെ 
യാതൊന്നും, ഈ ആക° ററുപ്രകാരം പാസ്സാക്കിയ ഏതെങ്കിലും ഉത്തരവോ, 
എടുത്ത നടപടിയോമൂല . സങ്കടം നേരിട്ടതായി സ്വയം കരുതുന്ന യാതൊരു 
കക്ഷിയേയും അതതു സംഗതിപോലെ ഗവണ്മെന്റിനോ അധികാര സ്ഥാന 
അത്തിനൊ അഥവാ സ്ഥാപനത്തിനോ എതിരായി സിവിൽ കോടതിയിൽ 
വ്യവഹാരം ബോധിപ്പിക്കുന്നതിൽനിന്നും തടയുന്നതായി കരുതുവാൻ പാടുള്ള 
തല്ല : 

എന്നാൽ അങ്ങനെയുള്ള വ്യവഹാരങ്ങൾ, വ്യവഹാര കാരണമുണ്ടായ 
സമയം മുതൽ ഒരു വർഷത്തിനുളളിൽ ബോധിപ്പിക്കേണ്ടതാണ്. 

8 . കലക്റാർ അധികാരം ഏല്പിച്ചു കൊടുക്കൽ.- (1 ) കലക്റർ ഈ 
ആക്ററിനാലോ അതുപ്രകാരമോ തനിക്ക് സിദ്ധിച്ച എല്ലാ അധികാരവുമാ 
ഏതെങ്കിലും അധികാരമോ തഹസീൽദാരുടെ പദവിയിൽ താഴെയല്ലാത്ത , 
തന്റെ കീഴിലുള്ള ഏതെങ്കിലും ഉദ്യോഗസ്ഥന്നും രേഖാമൂലമായ ഉത്തരവ 
പ്രകാരം ഏല്പിച്ചു കൊടുക്കാവുന്നതാകുന്നു. എന്നാൽ, ഏതു പബ്ലിക് അക്കൗ 
ണ്ടൻറിനെതിരായിട്ടാണോ നടപടിയെടുത്തിട്ടുള്ളതു് ആ പബ്ലിക്അക്കൗണ്ട 
ൻറിൻറ പദവിക്കു താഴെയുള്ള യാതൊരുദ്യോഗസ്ഥന്നും കലക്ടർ അങ്ങനെ 
യുള്ള അധികാരങ്ങൾ ഏല്പിച്ചു കൊടുക്കുവാൻ പാടുള്ളതല്ല . 


(2) കളക്ററരുടെ കീഴിലുള്ള ഉദ്യോഗസ്ഥൻ (1) -ാം ഉപവക 
പ്രകാരം തന്നെ ഏല്പിക്കപ്പെട്ട അധികാരങ്ങൾ വിനിയോഗിച്ച് പാസ്സാക്കുന്ന 
ഉത്തരവ്. കലക്ടരുടെ സ്ഥിരീകരണത്തിന്നും വിധേയമായിരിക്കുന്നതും, ആ 
ഉത്തരവും സ്ഥിരീകരിക്കുകയോ, ദപ്പെടുത്തുകയോ ദുർബ്ബലപ്പെടുത്തുകയോ 
അല്ലെങ്കിൽ തനിക്കു യുക്തമെന്നു തോന്നുന്ന ഏതെങ്കിലും ഉത്തരവുകൂടി പുറ 
പ്പെടുവിക്കുകയോചെയ്യാവുന്നതുമാകുന്നു. 

9 . റദ്ദാക്കൽ. - 1956 - ലെ സംസ്ഥാന പുനഃസംഘടനാ ആക്റ് 
(1956 - ലെ 37 -ാം കേന്ദ്ര ആക്റ്). 5 -ാം വകുപ്പ്, (23 -ം ഉപവകുപ്പിൽ 

മലബാർ ജില്ലയിൽ പ്രാബല്യത്തിലിരിക്കുന്നതും, പബ്ലിക്കു 
അക്കൌണ്ടൻറുമാരുടെ വീഴ്ച സംബന്ധിച്ചുള്ളതുമായ 

1850 - ലെ ആക്റ് 
( 1850 - ലെ 12 -ാം കേന്ദ്ര ആക്ററു്). ഈ ആക്റ്റ് 2 -ാം വകുപ്പു് ( ബി ) 
എന്ന ഖണ്ഡത്തിൽ നിവ്വചിച്ച പ്രകാരമുള്ള പബ്ലിക്ക് അക്കൗണ്ടൻറുമാക്കു 
സംബന്ധിക്കുന്നിടത്താളവും, കൂടാതെ, കേരള സംസ്ഥാനത്ത ഏതെങ്കിലും 
ഭാഗത്ത് പ്രാബല്യത്തിലിരിക്കുന്നതും, പട്ടികയിൽപ്പറഞ്ഞതുമായ ആക്റ 
കളും റഗുലേഷനുകളും ഇതിനാൽ റദ്ദാക്കിയിരിക്കുന്നു. 

പട്ടിക . 


പറത്ത 


(9 -ാം വകുപ്പു നോക്കുക) 

ആക്ററുകൾ . 
1. 1951 - ലെ : തിരുവിതാംകൂർ - കൊച്ചി പബ്ലിക്ക് അക്കൌണ്ടൻസ 
ആക്റ് ( 1951 - ലെ V ) . 

2. പൊതുസ്വത്ത് ദുരുപയോഗപ്പെടുത്തുന്നതു സംബന്ധിച്ച് 1837- ലെ 
മദ്രാസ് ആക്ററു ” ( 1837- ലെ 36 -ാം കേന്ദ്ര ആക്റ്റ്) . 

റഗുലേഷനുകൾ . 
1 . റവന്യ ദുരുപയോഗപ്പെടുത്തുന്നതു സംബന്ധിച്ച 1822- ലെ മദ്രാസ 
റഗുലേഷൻ (1822- ലെ IX ) . 

2. റവന്യൂ ദുരുപയോഗപ്പെടുത്തുന്നതു സംബന്ധിച്ച 1823 - ലെ മദ്രാസ് 
( ഭേദഗതി ) റഗുലേഷൻ (1823 - ലെ III) . 

3 . സംബാർഡിനേററു് കളക്ററർമാരും. റവന്യൂ ഒരുപയോഗപ്പെടു 
ത്തലം സംബന്ധിച്ച 1828- ലെ മദ്രാസ് ( ഭേദഗതി) റഗുലേഷൻ (1828 - ലെ 
VII) . 

4. റവന്യൂ ദുരുപയോഗപ്പെടുത്തുന്നതു സംബന്ധിച്ച 1832- ലെ മദ്രാസ് 
( ഭേദഗതി) റഗുലേഷൻ (1832- ലെ III ). 


( A true translation ) 

P , DAMODARAN NAIR , 

Head Translator. 


- , Kerala Gazette No. 49 dated 10th December 1963 . 

PART II 


ச . ச . சட்டமூலம் எண் 1963- ன் 35 
அறிவிக்கை . 


எண் . 5168 /ச . ச . 7/63 . 

கேரள சட்டசபையின் அலுவல் நடைமுறை மற்றும் ஒழுங்கு 
பற்றிய 67-வது விதியின் கீழ் , பின்வரும் சட்டமூலம் அதற்கான 
நோக்கங்கள் மற்றும் காரணங்கள் பற்றிய அறிக்கையுடனும் நிதி பற்றிய 
நினைவுக்குறிப்புடனும் பிரசுரம் செய்யப்பட்டுள்ளது . 
சட்டசபைச் செயலகம் , 

டி . திருமலை , 
திருவனந்தபுரம், 

செயலாளர் , 
20 , செப்டம்பர் 1963 . 

சட்டசபை. 


என 


1963 - ம் ஆண்டின் கேரள அனாட்டமி பற்றிய (திருத்தம் ) சட்டமூலம் . 

1957- ம் ஆண்டின் கேரள அனாட்டமி சட்டத்தில் திருத்தம் உள 
வாக்கும் ஒரு சட்டமூலம் . 
பீடிகை . - 1957 - ம் ஆண்டின் கேரள அனாட்டமி சட்டத்தை இதன் பின்னர் 
எடுத்தாளப்பட்டிருக்கும் உத்தேசங்களின் பொருட்டு திருத்தம் செய்வது 
உசிதமாகையால் , 
இந்தியக்குடியரசின் பதினான்காம் ஆண்டில் பின்வருமாறு இச்சட்டம் 
இயற்றப்பெறலாகட்டும். 

1 . சுருக்கத்தலைப்பும் தொடக்கமும் .- ( 1 ) இச்சட்டம் 1963- ன் 
கேரள அனாட்டமி (திருத்தம்) சட்டம் என அழைக்கப்படும் . 

( 2) கெசற்றில் விளம்பரம் செய்வதன் மூலம் அரசாங்கம் 
நிர்ணயம் செய்வதான தேதியில் அமுலுக்கு வரும் . 

2 . 1957- ம் ஆண்டின் 17-வது சட்டத்தின் நீண்ட தலைப்பிலும் 
பீடிகையிலும் உளவாக்கும் திருத்தம். 

இதன் பின்னர் பிரதானச் சட்டம் சொல்லப்படும் 1957- ம் 
ஆண்டின் கேரள அனாட்டமி சட்டத்தின் ( 1957- ன் 17- வது சட்டம் ) 
நீண்ட தலைப்பிலும் , பீடிகையிலும் அனாதை எனும் சொல் விட்டுவிடப் 
படவேண்டும் . 

1957- ம் ஆண்டின் 17-வது சட்டத்தில் 4 எ எனும் புதிய பிரிவு 
சேர்த்தல்.- பிரதான சட்டம் , 4 -வது பிரிவினுக்குப்பின் கீழே தரப்பட்டுள்ள 
பிரிவு சேர்க்கப்படவேண்டும் , அதாவது .- 

14 எ . மரணமடைந்தவரினால் முன்னரே கொடுக்கப்பட்டுள்ள 
சம்மதத்துடன் இறந்த உடலைக்கைவசமாக்கல் .- 
( i) ஏதேனும் நபர் தமது 

சுகக்கேட்டின் போது எப் 
போதேனும் எழுத்து வடிவிலோ அல்லவெனில் இரண்டோ கூடுதலோவான 
நபர்களின் முன்னிலையில் வாக்கு கொடுப்பதின் மூலமாகவோ தமது சரீரத்தை 
அவரது மரணத்தின் பிற்பாடு உடற்கூறு பரிசோதனை செய்யவும் , கூறுபாடு 
செய்யவும் உபயோகப்படுத்தலாமென்று ஐயமளிக்கும் விதத்தில் விருப்புத் 
தெரிவித்திருந்தால் , மரத்ணதின் பின்னர் அந்நபருடைய உடலைச் சட்டப்படி 
கைவசமுள்ள கட்சிக்கு , பின்னர் அவ்விருப்பம் பின்வாங்கப்பட்டுள்ளது 
என நம்புவதற்கு மேற்சொன்ன கட்சிக்கு காரணம் எதுவும் இல்லாதிருக்கு 
மாயின், 

அக்காரியம்பற்றி - அதிகாரமுள்ள அதிகாரிக்கு அறிவிப்பு 
G. 3525 


3 . 


2 


கொடுக்கலாம் என்பதோடு , அவ்வுடலைக் கைவசமாக்கவும் மருத்துவ ! 
போதனை யளிக்கும் நிறுவனத்தின் பொறுப்பு வகிக்கும் அதிகாரிக்கு 
அவசியமுண்டெனின் அதன ஒப்படைக்கவும் மேற்ச்சொல்லப்பட்ட 
அதிகாரி அனுமதி கொடுக்கவும் செய்யலாம் . 

( 2 ) மரித்துப்போன நபரின் உடலை சட்டப்படி கைவசம் வைத் 
திருக்கும் கட்சிக்கு துணைப்பிரிவு ( 1)-க்குக் குந்தகமேற்ப்படாதவாறு.- 

( அ ) மரித்துப்போன நபர் தமது மரணத்துக்குப் பின் , தமது 
உடல் அவ்வாறு 

உபயோகிக்கப்படுவதற்கு மறுப்பு தெரிவித்துள்ளார் 
எனவும் , அது பின்வாங்கப்படவில்லையெனவும் , அல்லது 


( ஆ ) மரித்து போன நபருடைய மனவிக்கோ , கணவனுக்கோ 
அல்ல வெனில் ஏதேனும் நெருங்கிய உறவினருக்கோ , மரித்துப்போன 
நபரின் உடலை அவ்வாறு உபயோகிப்பதில் மறுப்பு உண்டென்றோ நம்பு 
வதற்கு யாதொரு காரணமும் இல்லா திருக்கையில் , மேற்சொன்ன 
காரியங்களின் பொருட்டு , அவ்வுடலை கைவசப்படுத்த அதிகாரமுள்ள 
அதிகாரியை அனுமதிக்கலாம் . 


( 3 ) மரணத்தின் காரணம் பற்றி ஏதேனும் சந்தேகம் ஏற் 
படுவதாய் இருந்தால் அல்லது எக்காரணத்தாலும் உசிதமுடைத்தென 
அதிகாரமுள்ள அதிகாரி கருதுவதாய் இருந்தால் , அவர் 1898 - ம் ஆண்டின் 
கிரிமினல் நடைமுறை விதித்தொகுப்பு , 174- வது பிரிவில் குறிப்பிடப் 
பட்டுள்ள போலீஸ் அதிகாரிக்கு அவ்வுடலை அனுப்பிவைக்கவேண்டும் . 


பொறுப்பு 


( 4 ) இப்பிரிவின்படி அதிகாரமுள்ள அதிகாரி கைவசமாக்கிய 
ஏதேனும் உடல் மருத்துவபோதனை அளிக்கும் நிறுவனத்தின் 
வகிக்கும் அதிகாரிக்கு அவசியமில்லயாயின் , மரணத்தின் பின்னர் அவ் 
வுடலைச் சட்டப்படி கைவசம் வைத்திருந்த கட்சிக்கு திரும்பக் கொடுக்க 
வேண்டும் . 


( 5 ) மரித்துப் போன நபரின் உடலைப் பொறுத்தமட்டில் அதனை 
மறைவு செய்யவோ, புதைக்கவோ , சுடவோ அல்லது மற்று விதத்தில் 
ஒழித்துக்கட்டவோ வேண்டி மாத்திரம் ஒப்படைக்கப்பட்ட 

யாதொரு 
நபராலும் இப்பிரிவின் படி எவ்வித அனுமதியும் நல்கப்படலாகாது . ” 


நோக்கங்கள் மற்றும் காரணங்கள் பற்றிய அறிக்கை . 


உடலை 


மருத்துவ போதனை அளிக்கப்படும் நிறுவனங்களில் உடற்கூறு 
சம்பந்தமான பரிசோதனையும் கூறுபாடு நடத்தவும் வேண்டி தமது உடலை 
உபயோகிக்கலாமென சந்தேகத்திற்கிடமான சம்மதம் ஒரு நபர் 
அவருடைய வாழ்நாட்காலத்தில் வெளிப்படுத்தியிருந்தாராயின் , அந்நபரின் 

கைவசமாக்குவதற்கு அனுமதிக்கின்ற யாதொரு சட்டமும் , 
இப்போதில்லை . 1957- ம் ஆண்டின் கேரள அனாட்டமி சட்டம் இந் 
நிறுவனங்களில் உடற்கூறு சம்பந்தமான பரிசோதனை நடத்தவும் , கூறுபாடு 
செய்யவும் , அனாதைபிரேதங்களை ஒப்படைக்கவும் மாத்திரமே வகையளிக் 
கிறது . ஆதலால் உயிரோடிருக்கும் நபர்கள் மரணமடைந்த பின்பு 
தங்களுடைய உடல் மேற்சொன்ன உத்தேசங்களுக்காய் ஒப்படைக்கப் 
படுவதற்கு கேரள அனாட்டமி சட்டத்தில் தகுந்த திருத்தங்கள் உளவாக் 
குவது பொருத்தமாயிருக்கும் . மேற்சொன்ன காரியத்தை நிறைவேற்று 
வதே இக்சட்டமூலத்தின் நோக்கமாயுள்ளது . 


3 


நிதிபற்றிய நினைவுக்கறிப்பு . 
இச்சட்ட மூலத்தின் வாயிலாய் சேர்க்க உத்தேசிக்கும் 4 எ என்னும் 
பிரிவு , உடற்கூறு சம்பந்தப்பட்ட காரியங்களுக்காய் தமது உடலை 
உபயோகிக்க 

சந்தேகத்திற்கிடமளிக்கும் சம்மதம் தெரிவித்துள்ள நபர் 
களின் உடலை கைவசமாக்க அனுமதியளிக்கிறது . ஆஸ்பத்திரிகள் 
புகலிடங்கள் , டிஸ்பென்சரிகள் , கிளினிக்குகள் முதலிய இடங்களிலிருந்து 
உடலை மாநில மருத்துவ போதனா நிறுவனங்களுக்குக் 

கொண்டுபோக 
டிரான்ஸ்போர்ட்டு வகையில் செலவு ஏற்படும் . அதற்காய் ஏற்படும் 
உத்தேச செலவு ஆண்டொன்றுக்கு இரண்டாயிரம் ரூபாய் என மதிப்பிடப் 
பட்டுள்ளது . 

எம் . பி . கோவிந்தன் நாயர் . 


Kerala Gazette No. 49 dated 10th December 1963. 
PART IT 


1962- ம் வருட அபின் பற்றியச் (கேரளா திருத்தம் ) சட்டமூலம் , 


2 . 


1878- ம் வருட அபின் சட்டம் கேரள மாநிலத்திற்குப் 
பொருந்தும் விதத்தில் அதனை திருத்துவதற்கானதொரு சட்டமூலம் . 
பீடிகை.--இதன் கீழ் காணப்படும் காரணங்களுக்காக , 1878- ம் வருட 
அபின் சட்டம் கேரள மாநிலத்திற்குப் பொருந்தும் விதத்தில் , அதனை 
திருத்துவது உசிதமாவதால் ; 
இந்தியக்குடியரசின் பதிமூன்றாவது 

ஆண்டில் பின் வருமாறு 
இயற்றப் பெறலாகட்டும். 
1 . சுருக்கமான தலைப்பு மற்றும் விளக்கம் .- 

( 1 ) இச்சட்டம், 1962- ம் வருட ( கேரளா திருத்தம் ) அபின் 
சட்டம் என அழைக்கப்படலாம் . 

( 2 ) கெஸட்டில் விளம்பரம் செய்வதின் மூலம் அரசாங்கம் 
நிர்ணயிக்கும் தேதியிலிருந்து இது அமுலுக்கு வரவேண்டும் . 

1878- ம் வருட 1- ம் மத்தியச்சட்டத்திலான திருத்தம் .- 

( 1 ) 1956- ம் வருட மாநிலச் சீரமைப்புச் சட்டத்தின் (1956 - ம் 
வருட 37- ம் மத்தியச் சட்டம் ) 5 - ம் பிரிவிலுள்ள 2- ம் துணைப்பிரிவில் 
குறிப்பிடப்பட்ட மலபார் மாவட்டத்தில் நிலவிலுள்ளவாறான 1878- ம் 
வருட ( 1878- ம் வருட 1- ம் மத்தியச் சட்டம் ) அபின் சட்டத்தில் , 

( i ) 20-வது பிரிவில் , “ அல்லது 20 அ பிரிவின் கீழ் அதிகாரம் 
அளிக்கப்பட்ட மிக அருகாமையிலுள்ள மதுவிலக்கு துறை அதிகாரி 
யிடம் என்ற சொற்கள் , எண்கள் சொற்கள் மற்றும் எழுத்துக்கள் 
விட்டுவிடப்படவேண்டும் , மற்றும் 

( ii) 20 அ பிரிவு விட்டுவிடப்படவேண்டும் . 

1878- ம் வருட (1878- ம் வருட 1 - ம் மத்தியச் சட்டத்தின் ) 
அபின் சட்டத்தில் , 
( i ) 20- ம் பிரிவினில் 

அருகாமையிலுள்ள காவல் 
நிலையத்தில் பொறுப்பு வகித்திருக்கும் அதிகாரி ” எனும் வார்த்தைகளுக்குப் 
பிறகு அல்லது 20 அ பிரிவின் கீழ் அதிகாரம் அளிக்கப்பட்ட மது 
விலக்கு மதுவிலக்கு அல்லது ஆயத்துறை இலாகாக்களில் 

பொறுப்பு 
வகித்திருக்கும் அதிகாரியிடம் ” என்ற சொற்கள் , எண்கள் , எழுத்துக்கள் 
இடையில் சேர்க்கப்படவேண்டும் . 

( ii) 20 -வது பிரிவிற்குப் பிறகு , கீழே தரப்படும் பிரிவு 
இடையில் சேர்க்கப்படவேண்டும், அதாவது : - 20 காவல் நிலையத்தில் 
பொறுப்பெற்றிருக்கும் அதிகாரியின் அதிகாரத்தை ஆயத்துறை அல்லது 
மதுவிலக்கு அதிகாரிகளுக்கு கொடுப்பதற்கான அதிகாரம்.- 

இச்சட்டத்தின் கீழ் குற்றங்களை ஆய்வு செய்வதற்கு வேண்டி காவல் 
நிலையத்தில் பொறுப்பேற்றிருக்கும் அதிகாரியின் அதிகாரத்தை ஆயத்துறை 
அல்லது மதுவிலக்கு இலாகாவின் ஏதேனும் அதிகாரிக்கோ அல்லது 
அத்தகைய வர்கத்திலான ஏதேனும் அதிகாரிகளுக்கோ மாநில அரசாங்கம் 
கொடுக்கலாம் . 

நோக்கங்கள் மற்றும் காரணங்கள் பற்றிய அறிக்கை , 

1878- ம் வருட அபின் சட்டத்தின் (1878- ம் வருட 1 - ம் மத்தியச் 
சட்டம் ) 14- ம் மற்றும் 15 - ம் பிரிவுகளின் கீழ் , சட்டத்திற்கு விரோத 

G. 3387 


2 . 


2 


மாக அபின் கைவசப்படுத்தியிருப்பது சம்பந்தமாக, பிரவேசனம், பரி 
சோதனை கைப்பற்றுதல் காவல் வைப்பது மற்றும் கைது 
ஆகியவற்றிற்கான அதிகாரத்தைப் 

செய்தல் , 

பிரயோகிக்க ஆயத்துறை அதிகாரி 
களுக்கு அதிகாரம் அளிக்கப்பட்டிருக்கின்றனர் . ஆனால் சட்டத்தின் கீழ் 
இந்த குற்றங்களை ஆய்வு செய்ய இச்சட்டத்தின் கீழ் அவர்களுக்கு 
யாதொரு அதிகாரமும் இல்லை , 

இச்சட்டத்தின் 20 -வது பிரிவின்படி , 14- ம் பிரிவு அல்லது 15 -வது பிரி 
வின் கீழ் கைது செய்யப்பட்ட ஒவ்வொரு நபரும் மற்றும் கைப்பற்றப்பட்ட 
பொருளும் , சட்டப்படி , இந்நபரை அல்லது பொருள் கைகாரியம் செய்து 
முடிப்பதற்கான நடவடிக்கைகளை எடுப்பதற்கென தாமதமன்றி அருகாமை 
யிலுள்ள காவல் நிலையத்தில் பொறுப்பேற்றிருக்கும் அதிகாரியிடம் அனுப் 
பிவைக்கப்பட வேண்டும் . இச்சட்டத்தின் கீழ் குற்றங்களை துரிதமாக 
ஆய்வு செய்வதற்காக , ஆயத்துறை மற்றும் மது விலக்கு இலாகாக்களின் 
அதிகாரிகளுக்கு , காவல் நிலையப் பொறுப்பேற்றிருக்கும் அதிகாரிக்கு இச் 
சட்டத்தின் கீழ் குற்றங்களை ஆய்வு செய்வதற்குள்ள அதிகாரங்களை 
குறிப்பிட அதிகாரிகளுக்கு கொடுப்பது அவசியமெனக்கருதப்படும் . 

1951 - ம் வருட ( மதராஸ் திருத்தம் ) அபின் சட்டத்தின்படி இச் 
சட்டத்தின் கீழ் குற்றங்களை ஆய்வு செய்வதற்கு வேண்டி காவல் நிலையப் 
பொறுப்பேற்றிருக்கும் அதிகாரியின் அதிகாரத்தோடு ஆயத்துறை மற்றும் 
மது விலக்கு இலாகாக்களின் குறிப்பிட்ட அதிகாரிகளுக்கு மலபார் 
பகுதியில் வழங்கப்பட்டிருக்கிறது . 

மாநிலம் முழுவதுக்கும் பொருந்தும் விதிகளை உருவாக்க தற்போது 
கருதப்பட்டிருப்பதால் , 1951- ம் வருட அபின் சட்டத்தின் ( மதராஸ் 
திருத்தம்) மூலம் அ பின் சட்டத்தில் ஆக்கப்பட்ட திருத்தங்களை 
தொடராகச் செய்யவேண்டிய அவசியம் இல்லை . அதற்கேற்ப அந்த 
திருத்தங்களை விட்டுவிடக்கருதப்பட்டுள்ளது . 

மேற்ச்சொன்ன நோக்கத்தை நிறைவேற்றுவதே இச்சட்டமூலத்தின் 
நோக்கமாகும். 

கெ . சந்திரசேகரன் . 


1951 - ம் வருட அபின் சட்டத்தால் (மதராஸ் திருத்தம் ) 
தப்பட்ட 1878- ம் வருட அபின் சட்டத்தின் ( 1878- ம் வருட 1 - ம் 
மத்தியச் சட்டம் ) இருந்தான இறுப்புகள் . 


X 


X 


X 


X 


X 


x | 


20 . கைது செய்யப்பட்ட நபர் அல்லது பறி முதல் செய்யப்பட்ட 
பொருளை கைகாரியம் செய்து முடித்தல் . 
14- ம் அல்லது 15- ம் 

பிரிவின் கீழ் 

கைது செய்யப்பட்ட ஒவ் 
வொரு நபர்களும் பறி முதல் செய்யப்பட்ட பொருளும் அருகாமையிலுள்ள 
காவல் நிலையத்தின் பொறுப்பேற்றிருக்கும் அதிகாரியிடம் அல்லது 20 அ 
பிரிவின் கீழ் அதிகாரம் அளிக்கப்பட்டிருக்கும் ஆண்மையிலுள்ள மது 
விலக்கு இலாகா அதிகாரியிடம் தாமதமின்றி அனுப்பிவைக்கப்படவேண்டும் ; 
மற்றும் 19- ம் பிரிவின் கீழ் 

கைது 

செய்யப்பட்ட எல்லாநபர்களும் 
மற்றும் பறி முதல் செய்யப்பட்ட பொருளும் பிடியாணை பிறப்பித்த 
அதிகாரியிடம் தாமதமின்றி அனுப்பிவைக்கப்படவேண்டும் . 

இப்பிரிவின் கீழ் ஏதேனும் நபர் அல்லது பொருள் அனுப்பப் 
பட்டிருக்கும் எல்லா அதிகாரிகளும் வசதியான அத்தகைய நபரை அல்லது 
பொருளை சட்டப்பிரகாரம் கைகாரியம் செய்து முடிக்கும் பொருட்டு 
தேவையான அத்தகைய நடபடிக்கைகள் எடுக்கவேண்டும் . 


3 


20 . அ . மது விலக்கு அதிகாரிகளுக்கு குறிப்பிட்ட அதிகாரங்களை 
அளிப்பதற்கான அதிகாரம் பற்றி.- 

அதிகாரபூர்வமான கெஸட்டில் அறிவிப்பின் மூலம் இச்சட்டத்தின் 
கீழ் குற்றங்களை ஆய்வு செய்வதற்கு வேண்டி காவல் நிலையத்தின் 
பொறுப்பேற்றிருக்கும் அதிகாரியின் அதிகாரத்தோடு , மது 

விலக்கு 
இலாகாவின் ஏதேனும் அதிகாரிக்கோ அல்லது அந்த இலாகாவின் 
ஏதேனும் குறிப்பிடப்பட்ட வகுப்பைச் சார்ந்த 

எல்லா அதிகார் 
களுக்கோ அளிக்கப்படவேண்டும் 

1878- ம் வருட அபின் சட்டத்தில் (1878 - ம் வருட 1 - ம் மத்தியச் 
சட்டம் ) இருந்தான இறுப்புகள் . 


X 


X 


X 


X ) 


x 


X 


20 . கைது செய்யப்பட்ட நபரை அல்லது பறிமுதல் செய்யப்பட்ட 
பொருளை கைகாரியம் செய்வது பற்றி .- 
14 ) அல்லது 15- ம் பிரிவின் கீழ் கைது 

செய்யப்பட்ட எல்லா 
நபரும் மற்றும் பறிமுதல் செய்யப்பட்ட பொருளும் அருகாமையிலுள்ள 
காவல் 

நிலையத்தின் பொறுப்பேற்றிருக்கும் அதிகாரிக்கு தாமதமின்றி 
அனுப்பிவைக்கப்படவேண்டும் மற்றும் 19 - ம் பிரிவின் கீழ் கைது செய்யப் 
பட்ட எல்லா நபர்களும் மற்றும் பறிமுதல் செய்யப்பட்ட பொருளும் 
பிடியாணை பிறப்பித்த அதிகாரிக்கு தாமதமின்றி அனுப்பப்படவேண்டும் . 

இப்பிரிவின் கீழ் ஏதேனும் நபர் அல்லது பொருள் , அனுப்பப் 
பட்டிருக்கும் எல்லா அதிகாரிகளும் வசதியான எவ்வளவு விரைவாக 
சௌகரியப்படுமோ அவ்வளவு விரைவாக அத்தகைய நபரின் அல்லது 
பொருளின் சட்டப்பிரகாரம் நிர்வாகத்தின் பொருட்டு தேவையான 
அத்தகைய நடபடிக்கைகள் எடுக்கவேண்டும் . 


Kerala Gazette No. 49 dated 10th December 1963. 
PART III 

NOTIFICATION 
No. Ex. E2-30034/63: 

19th November 193 
Sanskrit Examinations-Sastrabhooshana Preliminary and 

Final Examination of March 1964. 
The Sastrabhooshanam Preliminary and Final Examinations will 
be conducted on Wednesday the 18th March 1964 and succeeding 
days in accordance with the Time Table given in this Notification . 

The Centre for the Examination : Government Sanskrit College 
Trippunithura. 

The Principal of the Sanskrit College, Trippunithura will be the 
Chief Superintendent of the Centre for the Examination . 

Candidates for these Examinations shall pay a fee of Rs. 10 . 

The fee should be remitted into any of the State Treasuries under 
the Head of Account XXII E. d (i) and the original chalan receipt 
should be attached with the application for admission to the Ex 
amination . Private candidates should remit the fees in their names 
and enclose the chalan with their applications. The fee once re 
mitted will neither be refunded an any account nor adjusted for a 
subsequent Examination . 

Applications may be forwarded to the Secretary , Board for Public 
Examinations, Office or the Director of Public Instruction , (Examin 
ation Branch ) Trivandrum so as to reach him not later than 15th 
January 1964. Last date for remittance of fees 2-1-1964 . Last date 
for remitance of fees with fine 9-1-1964 . Last date for receipt of appli 
cations by the Secretary , 15-1-1964 . 
Applications received after the 15th January 1964 will be sum 

marily receited . 

The list of pupil candidates to be presented for the Examinations 
with necessary original chalan receipt must be sent by the Principal 
Sanskrit College , Trippunithura so at to reach the Secretary as per 
the date prescribed above for the submission of applications from 
Private candidates . 

Private candidates should send their applications through the 
Head of Institution in which they have undergone the course , and 
those employed in recongnised schools through the Inspecting 
Officers concerned . 

Private candidates who wish to appear for the Final Sastrabhoosh 
anam Examination should have passed the Sartrabhooshanam Preli 
minary Examination and should submit a Certificate of their attain 
ments in the Sastra from the Head of recognised Institution teaching 
the Sastra or the holder of a recongnised Degree or Diploma in that 
Sastra not below the rank of a Professor . 

G 102 J 


2 


Candidates who have failed in the Final Sastrabhooshanam 
Examination under the Old Scheme will have to take the Examin 
ation (Reorganised Scheme). They will however be exempted from 
passing the Preliminary Examination . 

Private candidates who wish to appear for the Preliminary Ex 
amination should have passed the Kavya , Sastri or S. S.L.C. (with 
Sanskrit) Examinations and should submit a Certificate of their 
attainments in the Sastra from the Head of a recognised Insti ution 
teaching the Sastra or the holder of a recognised degree or diploma 
in that Centre not below the rank of a Professor, 

Application should be neatly written or typed in half sheet fool 
scap paper. The from of application is annexed to this notification. 
No prin.ed from of applications will be supplied from this office. 

Candidates should obtain their Admission Tickets from the Chief 
Superintendent of the Cen :re, three days before the commencement 
of the Examination. At the time of receiving the Admission Ticekts 
priva e candida es should produce before the Chief Superintendent a 
Certificate of identification from a Gazetted Officer or an Assistant 
EductionalOfficer . 


TOE TABLE 


Wednesday . 18-3-1964. 


Thursday. 


19-3-1964. 


Friday 


20-3-1964. 


10 A. M. to P. M. Sastra I paper (prelimain 

ary and Final). 
10 A. M. to 1 P.m. Sastra II Paper ( Prelimi 

nary and Final) . 
10 A. M. to 1 P.M. Malayalam for prelimin 

ary and Malayalam 

Paper for Final. 
10 A.M.to 1 P.M. Malayalam II Paper for 

Final. 


I 


Saturday. 


21-3-1964. 


N. B. Standard timewill be followed . 


ANNEXURE 


Form of Application for admission to the Sastrabhooshanam 

Examination ofMarch 1964 . 


1. Name of Candidate . 
2. Age and date of birth . 
3. NameofGuardian . 
4. Address in full . 


3 


5. NAME OF SASTRA FOR WHICH APPEARING . 
Preliminary 

Fi 
6. Year and Register Number Reg . No. Year. Name of Exa 
of the previous appearance 

mination . 
7. Year and Register Number of 

the Certificate of Kavya / 

Preliminary if any. 
8 . Amount of fee , Number and 

date of Chalan receipt and 

Name of Treasury. 
9. Nameof Centre . 

Signature of the applicant. 
Place. 


Date 

Certified that the above entries made by the canlilate ilave 
been verified and found correct. 


Signature of the Head of the Institution 

Inspecting Officer . 


NOTE :-Those who are appearing for the Final Examination for the 

first time should give only the Year and Register Number of 
passing the Preliminary Examination or quote the Number 
and date of the order granting Exemption if any. 


Office of the Director 
of Public Instruction , 
(Examination Branch ) 

Trivandrum . 


S. N. SANKARANARAYANA Iyer , 

$ Secrelory, 
Board for Public Examinations. 


. 


Kerala Gazette No. 49 dated 10th December 1963. 
PART IT 

NOTIFICATION . 
Language Teachers Training Course 

Examination March 1964 , 


No. Ex. E1: 33200/63. 

28th , November 1963. 
1. The examination in Language Teachers Training Course will 
commence on Friday the 20th March 1964 . 

2. The examinations will be held at the following Centres on the 
dates specified in the Time Table below . The Heads of the Training 
Centres will be the Chief Superintendents for the conduct of the 
examination . 

3. Candidates who have secured theminimum attendance as per 
rule and completed satisfactorily the prescribed courses of studies in 
the Language Teachers Training Course alone will be admitted for the 
examination . 

4. Candidates who failed to secure a complete pass in the 
previous Examination are allowed to take examination under compart 
mental system . Candidates appearing for the first time should remit 
the whole amount prescribed for the examination irrespective of the 
fact that he/ she sits for one subject or for the whole . 

5. The rates of fees to be paid by each candidate appearing for 
the examination are as noted below : 

For the whole examination : Rs. 25 . 
Supplementary examination :-Rs. 5. per subject. 

In no circumstances will any amount paid as examination fees be 
refunded or allowed to be adjusted towards a subsequent Examination . 

6. Fees for admission to the examinations should be paid into a 
Government Treasury or in the State Bank of India to the Head of 
Account " XXII E (General) (d ) Misc. ( 1) Examination Fee" to the 
credit of Kerala State. The last date for the remittance of examination 
ſee is 31st December 1963 without fine and 5th January 1964 with a 
fine of Re. 1. 

7. Individual applications need not be submitted by the pupil 
candidates. The Heads of Training Institutions will be supplied with 
form A and B to prepare the list of candidates to be sent up for the 
examination . The list of candidates to be presented for the 
cxamination should be sent by the Head of Training Institutions so as 
to reach this office not later than 10th January 1964. 

8. The Heads of Training Institutions should certify in the lists 
that the names of candidates included in the lists are eligible to appear 
for the examination with regard to their qualifications and attendance. 
They should also certify that the candidates are exempted from 

G 100 J 


2 


appearing the Subjects Social Studies and General Science giving 
reasons therefor specifying the fact against the names of each of such 
candidates in the A and B lists. 

9. Private candidates appearing for the examination should 
forward their applications in the form (Manuscript or type-written ) 
given in annexure A to this notification duly countersigned by the 
Head of the Institution wherein they had undergone the course together 
with the original chalan receipt for the fee remitted by each so as to 
reach the Secretary, Board for Public Examinations, Office of the 
Director of Public Instructiori, (Examination Branch ) Trivandrum on 
or before the 10th January 1964. No printed form will be supplied 
from this office. 


No application received after 10-1-1964 will be admitted on any 
account. 


10 . 


PRACTICAL TEST . 


No fee is to be remitted for the Practical test . Candidates who 
have fai ed in the Practical test should also apply for admission to the 
examination in the prescribed form . The piactical examination should 
be over by 17-3-1964 i. e., before the Theory examination commences 
and it should be conducted by the Head of Institution concerned with 
the help of the teacher who handles each subject in the Institution in 
which the candidate have undergone the course. The candidate 
should contact the Head of Institution to ascertain from him / her the 
dates of practical test. 

No candidate will be allowed to take practical examination in any 
school other than the one in which he had undergone the course. 

11. The admission tickets for the Examination can be had from 
the Chief Superintendents of the Examination Centres concerned . 
The Chief Superintendent concerned should issue the Admission 
Tickets to the candidates duly filled up 3 days before the commence 
ment of the Examination . 

12. Candidates will be examined for the subjects as noted in the 
time table given below . Each paper will carry 100 marks. Those who 
secure 60 % and abure marks on the total marks will be placed in the 
1st Class, below 60 % and above 40 % will be placed in the 2nd Class . 
The minimum marks required for a pass is 40 % for each subject. 
There will be 100 marks for Practical Test and to get a pass a candidate 
should secure 40 % of marks. The practical Test will be conducted by 
a Board as per the Scheme of Examination . 

13. Candidates who do not behave properly towards the Chief and 
Assistant Superintendents of the Examination Centre or are suspected 
of havin : had recours to malpractice of any kind in connection with 
the examination or whose answer papers contain objectionable 
matter, are liable to have their examination invalidated and also to be 


3 


debarred from appearing again for the Examination for such term of 
years as the Director of Public Instruction may deem fit, or if he is not 
satisfied , for any reason whatsoever as to the trustworthiness of their 
results, their results may be cancelled or they may be required to 
undergo a re- examination at some future date to be fixed in any one 
or more of the subjects of the Examination for which they appeared , 
their success or failure being determined on the results of such re 
examination . 

14. All the candidates appearing for the examination according 
to this notification will be deemed to have given an undertaking that 
they will abide by all the rules now in force or those to be brought into 
effect hereafter in respect of the Examination. 


TIME TABLE 


Day and Date . 

Time. 

Subject. 
Friday 20-3-1964 10 a . m . to 12 Noon Social Studies 
Saturday 

21-3-1964 10 a . m . to 12 Noon General Science 
Monday 23-3-1964 10 a . m . to 1 p . m . 

General Principles of 
Education and 

Edu 

cational Psychology 
Tuesday 24-3-1964 10 a . m . to 1 p . m . 

School Organisation 

and Health Education , 
Wednesday 25-3-1964 10 a . m . to 1 p . m . 

Methods of Teaching 
( in Languages). 


Note :—The above Time Table will be strictly followed as published 

eventhough after the publication of it a holiday is declared on 
any day of the Examination and that the Examination should 
not under any circumstances, be stopped without the express 

written orders of the Secretary, Board for Public Examinations. 
Name of Centre Place of Examination Name of Training 

Institute presenting candidate in 

the Centre. 
Trivandrum . City High School, City High School, 
Trivandrum 

Trivandrum . 
Trichur. Basic Training College , Basic Training College , 

Ramavarmapuram Ramavarmapuram . 
Kozhikode Government Training Government Training School 

School for Men , for Men , Kozhikode. 
Kozhikode . 


Office of the Director of Public 
Instruction , (Examination 

Branch ) Trivandrum . 


S. N. SANKAR ANARAYANA IYER. 

Secretary, 
Board for Public examinati ms. 


4 


ANNEXURE A. 
FORM OF APPLICATION FOR ADMISSION TO THE LANGUAGE TEACHERS 

TRAINING COURSE EXAMINATION MARCH 1964. 

(For Private Candidates only) 
1. Name of Centre ( in block letters) 
2 . Nameof Candidates ( in block letters) 
3. Sex 
4. Religion and Caste . 
5. Date of birth in figures and words) 
6. Address in full with name of P. O 
7 . General Educational qualification 
8. Name of Training School where the 

candidate has undergone the course 
9. Period of Training 
10. If the candidate has previously 

appeared for the examination furnish 
name of subjects already passed with 

Register Number and Year 
11. Amount of fees remitted , Number and 

date of chalan with name of treasury 
12. Subjects of examination in which now 

appear 
13 . The Language in which the question 

papers for the subjects and Methods 
of teaching in Language are to be 

provided 
14. Exemption if granted any. 
15. Signature of the candidate. 
16. Place and date 


CERTIFICATE 


Certified that the entries made in the application have been 
verified with the records maintained in this Institution and found 
correct . 
Place : 

Signature of the Head of Institution 
Date: 

with Office Seal. 


Kerala Gazette No. 49 dated 10th December 1963. 
PART III 

NOTIFICATION 
Junior Technical School Leaving Certificate 

Examination of April - 1964 
No. Ex. E4-29626 /63. 

25th November 1963. 
The Junior Technical School Leaving Certificate Examination 
of April 1964 will commence on 1st April 1964 in accordancewith the 
Time Table given as per this notification . 

The Examination will be held at the following Junior Technical 
Schools : 

1. Junior Technical School, Attingal. 
2. Junior Technical School, Adoor. 
3. Junior Technical School, Sherthallay. 
4 . Junior Technical School, Pampady. 
5 . Junior Technical School, Perumbavoor. 
6 . Junior Technical School, Kunnamkulam . 
7 . Junior Technical School, Shornur . 
8 . Junior Technical School, Manjeri. 

9 . Junior Technical School, Cheruvathoor. 
10 . Junior Technical School, Palai. 
11. Junior Technical School, Chittoor . 
12. Junior Technical School, Koratty . 
13. Junior Technical School, Cranganore. 

The Superintendents of the Junior Technical Schools in which the 
Examinations are conducted will be the Chief Superintendents of the 
Centres concerned . 

Candidates who have satisfactorily undergone the prescribed course 
in any one of the above Junior Technical Schools are eligible to appear 
for the Examination . The failed candidatesmay appear for subsequent 
Examinations as full course candidates or for the groups in which they 
have failed . Candidates who appear as full course candidates and 
secure pass alone will be eligible for admission to polytechnics. Those 
who pass the Examination under the compartmental system vill be 
eligible for Public Service only. The candidates appearing for the 
Examination as full course candidates should send their applications to 
the Junior Technical Schools wherein they had undergone the course . 
The Superintendents of the above Junior Technical Schools will also 
prepare and forward the A and B lists of the regular candidates to the 
Secretary , Board for Public Examinations, Office of the Director 
of Public Instruction , Examination Branch , Trivandrum within 
the date specified together with the original chalan receipts and the 
Certificate books. Private candidates should forward their application 
in the form given in the annexure and Certificate book directly to this 
office duly countersigned by the Superintendent of the Junior Technical 
School concerned . Application form will not be supplied from 

G95 J 


2 


this office . No candidate who has not got the required minimum 
percentage of attendance or whose shortage of attendance has not been 
condoned by the authorities concerned will be admitted for the exam 
nation . 

Candidates are not allowed to change the Centre for the Exami 
nation from the School in which they have undergone the course. 
The Admission tickets of the candidates will be issued by the Chief 
Superintendent at least three days before the commencement of the 
Examination . 

The fee for admission to the Examination is as follows: 

The fee for the whole Examination is Rs. 15 /- (Rupees fifteen ). 
The fees for candidates who wish to appear in the compartmental 
system is Rs. 4 (Rupees four ) per group subject to a maximum of 
Rs. 15 (Rupees fifteen ) . 

Candidates belonging to other backward communities enjoying 
full fee concession at school are exempted from payment of Examina 
tion fees for the first appearance only . Candidates belonging to Scheduled 
Caste / Tribe and Christian converts from Scheduled Castes and Tribes 
are exempted from payment of Examination fees for the Second appe 
arance also , provided they appear for the Second chance within a 
period of 3 years from their first appearance for the Examination . 

The fee should be remitted into a Treasury of the Kerala State 
to the Head of Account “ XXII E General (d) Misc. (i) Examination 
Fees” . Original chalan receipt bearing the seal of the Treasury will 
alone be accepted . On no account should the money be sent to this 
office in Cash/Cheque / Postal Order /Currency Notes or in any other 
form . In no circumstances will any amount paid as Examination fees 
be refunded or allowed to be adjusted towards a subsequent Examina 
tion . 

Remittance of Examination fees in a treasury outside the State of 
Kerala may be credited to the above head under " I. S. S. A , to the 
Kerala State ." 

The Heads of Institutions may collect the prescribed fee from the 
candidates appearing for the Examination for the first time and remit 
them into the treasury and forward the original chalan receipt with the 
A and B list of such candidates. 

The last date for the remittance of Examination fee into the 
Treasury without fine is 25-1-1964. Late remittance is however allowed 
with a fine of Rupee one upto and including 31-1-1964 . Fces remited 
after 31-1-1964 will not be accepted on any account. Last date for 
receipt of application with chalans and Junior Technical School Leaving 
Certificate books, etc. in the Office of the Director of Public Instruction 
( Examinations) Trivandrum is 5-2-1961. The time limits prescribed 
above will be followed by the Heads of the Institutions in sending the 
nominal lists of candidates and chalan receipt. 

Candidates are elgible to answer the non -language papers either in 
English or in Malayalam ; or in both at all levels. 


3 


PRACTICAL TEST 
Practical Examination should be over 3 days before the written 
tests. 

The candidates should contact the Superintendent of their own 
Junior Technical School and ascertain from them the dates of the 
Practical Examination . 

TIME TABLE 
Date . 

Time. 

Subjects 
Wednesday 1-4-1964 10 a.m. to 12 noon Humanities. 
do. 

do . 2 p.m. to 4 p.m. English I Paper. 
Thursday 2-4-1964 10a.m.to 12 noon English II Paper . 

2 p.m. to 4 p.m. Malayalam 
Friday 3-4-1964 10 a.m. to 12 noon Arithmetic & Algebra . 

2 p.m. to 4 p.m. Geometry & Triginometry 
Saturday 4-4-1964 10 a.m. to 12 noon Physics . 

2 p.m. to 4 p.m. Chemistry. 
Monday 6-4-1964 10 a.m. to 12 noon Mechanical Engineering, 

2 p.m. to 4 p.m. Electrical Engineering . 
Tuesday 7-4-1964 10 a.m. to 12 noon Engineering Drawing . 

N. B. Standard time will be followed . 


Office of the Director 

of Public Instruction , 
(Examination Branch ) 
Trivandrum . 


S. N. SANKARANARAYANA IYER , 

Secretary , 
Board for Public Examinations. 


4 


Annexure 


FORM OF APPLICATION FOR ADMISSION TO THE JUNIOR TECHNICAL 
SCHOOL LEAVING CERTIFICATE EXAMINATION OF APRIL 1964 

FULL COURSE /COMPARTMENTAL SYSTEM . 


1 . Name of Centre. 
2 . Name of Candidate . 
3 . Sex . 
4 . Name of Parent or Guardian . 
5 . Full address of the Candidate. 
6 . ( a ) Religion . 
(b ) Community in the case of 

Backward and Scheduled 

Castes and Tribes only ) . 
7. Date of birth . 
8. Register Number and Year 

of Previous appearance. 
9 . Technical School in which the 

Candidate studies. 
10. The group or groups in which 

now appearing : 
11. Language in which the question 

papers in the non -language 
subjects will be answered 

(Malayalam or English ). 
12. Amount of Examination fee 

remitted . Chalan number , 
date and name of Treasury . 
Whether this is the 1st or 2nd 
appearance . 


13 . 


Station : 


Signature of the Candidate. 


Date : 


CERTIFICATE 


I hereby certify that I have verified the entries against 2 , 6 , 7, 8, 
10 , 12 and 13 and found them to agree with the records of this 
Institution . 


Signature of the Superintendent 
Station : 

of the Junior Technical School. 
Date : 

( Seal of Office) 
N. B. - Application not submitted in the prescribed form or not counter 

signed by the Superintendents of the Institutions will be 
rejected . 


Kerala Gazette No. 49 dated 10th December 1953 


PART II 


NOTIFICATION 


T.T.C. Examination - 1st Year (Revised Scheme) April 1951. 


GENERAL EDUCATION 
No. Ex. El- 33136 /63. 

28th November 1963. 
The T. T. C. Examination First Year (Revised Scheine) will 
commence on Wednesday 1st April 1964 in accordance with the 
Time Table given below . 

The Examination will be held at the centres listed in this noti 
fication . 

The Heads of schools in which the Examination is conducted will 
be the Chief Superintendents of the centres concerned . 

The fee for admission to the examination for all the subjects under 
Part I is Rs. 12 and Rs. 2.50 is for a single subject, subject to a 
maximum of Rs. 12. 

The fee for admission to the examination should be remitted into 
a Treasuary to the Head of Account " XXII E (General) (d ) Misc. (I) 
Examination Fees to the credit of Kerala State . No. fees will be 
received direct in this office in the form of cash , cheque , money order, 
etc. 

In no circumstances will any fee which has been remitted be 
refunded or reserved for a subsequent Examination . 

Candidates belonging to Scheduled Castes, Schedule 1 Tribes, 
Kudumb.es and Xian coverts from these communities are eligible for 
exemption from payment of Examination tee for their first appearance 
irrespective of the fact whether they get subsistance allowance etc. or not 
from the Education Department . 

Candidates belonging to other Backward Com nunities who are not 
getting any aid from any source are eligible for exemption from 
payment of Examination fee for their first appearance only on produc 
tion of income and community certificates from Tahsildar ( income limit 
being Rs. 900 ) . 

The Heads of Training S hools should prepare and submit the list 
of candidates in the prescribed A and B forins of those candidates who 
have already completed the co :11 se. They may asl prepare and submit 
the list of 1 St Year failed candidates who are now undergoing the lad 
Year Course noting the subject or subjects in which they are appearing 
for the examination as in the case of school can lidates. But their name 
should be noted after entering the names of the Ist Year candidates. 


G97J 


2 


Their previous Register Number or Numbers should be noted in the 
A list. Private candidates (who have completed the 2nd year course and who . 
have not pissed the 1st Year Examination and who are not attending the training 
class no 0 ) may also apply for the examination direct to this office for 
subject or subjects in which they have failed in the prescribed from given 
in Annexure A to this no .ification . They may use typewritten or 
manuscript copies of the forın . The T. T. C. book , original chalan 
receipt and the application form should reach this office on or before of 
the prescribed date note 1 below . Applications which are not in 
accordance with the above instructions will be rejected . 

The last date for remittance of Examination fee is 31 st December 
1963 without fine, and 5th January 196+ with a fine of Re. 1. The 
lists of students to be presented for the Examination with the original 
chalan for having pa d the Examina ion fee, must be sent by the Heads . 
of Training Schols so as to reach the Secretary, Bourd for Public Exa 
minations, Office of the Director of Public Instruction , Trivandrum , 
not later than 10th January 1964. 

Candidates who have not secured 85 % of the prescribed minimum 
attendance should not be presented for the examination. If competent 
authorities have condoned the shortage of attendance they are eligible to 
appear for the examination . The entries in the T. T. C. book as for 
as the Institution concerned should be completed before forwarding 
them to this office. The Sessionalmarks awarded to the candidates 
for the 5 subjects under part I should be noted on page 4 after getting 
the approval of the Co-ordinating Board and the T. T.C. book should be 
forwarded to this office not later than 15th March 1964 without fail . 

Candidates who do not behave properly towards the Chief and 
Assistant Superintendents ofthe Examination Centre or are suspected of 
having had recourse to malpractice of any kind in connection with , the 
Examination or whose answer paper contain objectionable matter, are 
liable to have their examination invalidated and also to be debarred from 
appearing again for the Examination for such term of years as the 
Director of Public Instruction may dcem fit, or if he is not satisfied , for 
any reason whatsoev.r as to the trustworthiness of their results , their 
results may be cancelled or they may be required to undergo a re -exa 
mination at some future date to be fixed in any one or more of the 
subjects of the Examination for which they appeared , their success or 
failure being determined on the results of such re- examination . 

All the candidates appearing for the Examination according to 
this notification will be deemed to have given an undertaking that they 
will ab.de by all the rules now in force or those to be brought into effect 
hereafter in respect of the Examination . 

The Admission Tickects of the candidates will be issued by the 
Head s of Training Schools concerned . They should obtain the 
necessary Llank Admission Tickets from the conerned Chief Superinten 
dents of the Examination Centre and issue them to their candidates 
duly filled up as per the A list, at least 3 days before the commence . 
ment of the examination . Admission tickets to the private candi 
dales wil be issued by the Chief Superintendent. 


3 


TIME TABLE FOR THE EXAMINATION 


Days. 


Hours. 


Subjects. 


Wednesday 10 a . m . to 12 Noon . 

Regional Language and 
1-4-1964 

Literature. 
Thursday 10 a . m . to 12 Noon . 

English . 
2-4-1964 
Friday 10 a . m . to 12 Noon . 

Mathematics . 
3-4-1964 
Saturday 10 a . m . to 12 Noon . 

General Science . 
4.4.1964 
Monday 10 a ; m . to 12 Noon . 

Social Studies. 
6-4-1964 
Note : The above Time-table will be strictly followed as published . 

Even a ter the publication of it, a holiday is declared on any 
day of the Examination , the Examination should not under 
any circums ances, be stopped without the express written 
orders of the Secretary, Board for Public Examinations. 


SCRUTINY OF VALUED ANSWER SCRIPTS 
Applications from candidates for scrutiny of their valued Theory 
answer scripts will be accepted within 15 days from the date of publica 
tion of results . The fee for the scrutiny is Re. I per subject to a 
minimum of Rs. 3 . 

The fee for the scrutiny should be remitted into the Treasury 
under the head " XXII E (6 ) (V ) Other items" and the chalan should 
be sent along with the application . 

Candidates who require additional Volume of T.T. C. book 
should remit Ke. 1 under the head of Account XXII E ( ) ( V ) and 
the original chalan forwarded along with their application . 


Office of the Director of 

Public Instruction , 
(Examination Branch ) 

Trivandrum . 


S. X. SANKARANARAYANA IYER , 

Secretary . 
Board for Public Examinations. 


Annexure A 


FORM OF APPLICATION FOR ADMISSION TO THE FIRST YEAR TEACHER S 

TRAINING CERTIFICATE EXAMINATION , APRIL 1964 

(For Private Candidates only ) 
Name of Centre (in block letters) 
2 Name of Candidate (in block letters) 
3 Sex Religion Caste . 
4 Date of birth (in figures and words) 
5 Address in full with the name of P. O. 
6 General Educational Qualification 
7 Name of Training School where the 

candidate has undergone the Training 

Course . 
8 Period of Training 
9 If the candidate has perviously appeared 

for the examination , furnish name of 
subjects already passed with Register 

Number and Year 
10 Subjects of Examination in which now 

appear 
11 Amount of fee remitted . Number and 

date of chalan receipt with name of 

Ticasury 
12 Language in which the question papers 

will be answered Malayalam / Tamil/ 

Kannada 
13 Whether the T. T. C. boook is enclosed 

if not state reason 


Place : 


Signature of the Candidate. 


Date: 


CERTIFICATE 


Certified that the entries made in the application have been 
verified with School records and found correct. 


Signature of the Headmaster of 
the Training School with Office Seal. 


APPENDIX B 


Women , 


OT 


Sl. No. Name of Training School 

Name of Centre 
1 Government Basic Training School,Maipady 

Government Basic Training School, Maipady. 
2 The Nileshwar Sreenarayana Senior B. T. S., Nileshwar Raja s High School, Nileshwar 
3 St. Joseph s Basic Training School, Manantoddy, Wynad Government Secondary School, Manantoddy. 
4 Government Basic Training School, Palayad 

Government Secondary School, Tellicherry 
5 Government Training School for Men , Cannanore Government Secondary School, Cannanore 
6 Government Basic Training School for 
Cannanore 

Government Girls Secondary School, Cannanore 
7 Government Basic Training School, Badagara 

B. E. M. High School, Badagara 
8 Government Training School for Women, Kozhikode Government Secondary School for Girls, Kozhikode 
9 St. Vincent Colony Training School for Women , 
Kozhikode 

Government Secondary School for Girls , Kozhikode 
10 Government Training School for Men , Kozhikode St. Joseph s Boys High School, Kozhikode 
11 Mohammed Abdurahiman Memorial B. T. S., 
Mukkam 

Kunnamangalam High School. 
12 Seva Mandir Basic Training School, Ramanattukara Seva Mandir Post Basic School, Rmanattukara 
13 Government Basic Training School, Malappuram 

Government Secondary School, Malappuram . 

B.E. M.Secondary School, Parappanangadi 
14 S. S. M.O. Training School, Tirurangadi 
15 Government Training School for women, Tirur 

Government High School, Tirur 

High School, Valancherry . 
16 R. M.Basic Training School, Valancherry 
17 S. V. Government Basic Training School, Anakkara Govenment Secondary School, Kumaranalloor . 

N. S. S. K.P. L. H. S. Ottappalam 
18 

L. S. N. Pasic Training School, Ottappalam 
19 Gandhi Seva Sadan Basic Training School, Peroor, Gandhi Seva Sadan Post Basic School, Peroor, 
Ottappalam 

Ottapplam 
20 N. E. Secondary Training School for Men , Alathur N. E.High School, Alathur 

Governincnt II . S. S., Chittur 
21 Government Basic Training School, Chittur 

Government H.S. S., Koduvayur 
22 Basic Training School for Women , Koduvayur 


( 1 ) 


( 2 ) 


( 3) 


23 
24 
25 
26 
27 
28 
29 
30 
31 
32 
33 
34 
35 
36 
37 
38 
39 
40 
41 
42 
43 
44 
45 
46 
47 


Government Basic Training School for women , Palghat 
Sree Narayana Bas c Training School, Cheruthuruty 
Government Training Institute, Ramavarmapuram 
C. K. C. Basic Training School for women , Pavaratty 
Government Basic Training School, Chalakudy 
Basic Training Institute, Cherpu 
S. S. M. S. Training School, Azhikode 
S. N. Training School, Irinjalakuda 
B. L. L. T. Convent Training School, Irinjalakuda 
J. P. E. Basic Train ng School, Koorkencherry 
Krishna Training School, Panangad 
T. D. Basic Training School, Mattancherry , Cochin -2 
St. Albert s Training School, Ernakulam 
Basic Training Schol, Edappally 
B. V. Training School, Nayarambalam 
Government Basic Training School, Mangayil Maradu 
S. N. M. Training School, Moothakunnam 
O. L. B. T. S Palluru hy, Cochin -5 
R.M. Training School, Vadavucode 
St. Joseph s B. T. S., Karukutry 
St. Peter s Basic Training School, Kolentherry 
Government Training School, Kuruppampady 
N. S. S. Basic Training School, Manickamangalam 
Government Basic Training School, Moovattupuzha 
St. Joseph s Basic Training School, Muthalakodam , 

Thodupuzha 
St. George Basic Training Schcol Vazhakulam 
St. John s Syrian Basic Training School ,Vadakara 


Government Moyan Girls H. S., Palghat 
Government High School, Cheruthuruthy 
Model H. S. for Boys, Trichur 
St. Joseph s Secondary School, Pavaratty 
Government H. S. S., Chalakudy 
C. N. N. Boys H. S., Cherpu 
High School, Cranganore 
Government Secondary School for Boys, Irinjalakuda 
Government Gir s H. S., Irinjalakuda 
J. P. E. H. S., Koorkencherry 
High School, Panangad 
T. D. High School, Cochin - 2 
St. Albert s High School, Ernakulam 
Government Secondary School, Edappally 
High School, Edavanakad 
Government High School, Mangayil , Maradu 
S. N. M.High School, Moothakunnam 
St. Sebastian s H. S., Palluruthy 
R. M. H. S., Vadavucode 
St. Joseph s Girls H. S., Karukutty 
St. Peter s H. S., Kolencherry 
M.G.M.High School, Kuruppampady 
N. S. S. H. School, Manickamangalam 
Government H , S. S.,Moovattupuzha 
Government H. S., Thodupuzha 
Infant Jesus H. S. , Vazhakulam 
St. John s Syrian Secondary School, Vadakara 


48 
49 


50 
51 
52 
53 
54 
55 
56 
57 
58 
58 A 
59 
60 
61 
62 
63 
64 
65 
66 
67 
68 
69 
70 
71 
72 
73 
74 
75 
76 
77 


S. Joseph s Basic Training school, Mutholy 
S. V.K.M.N. S. S. Training School, Edamattam 
St. Thomas B..sic Training School, palai 
N. S. S. Basic Training School, Parunnai 
Government Basic Training School, Ettumanoor 
N S. S. Basic Training School, Karukachal 
Government Training School, Kottayam 
CN. I Basic Training School, Ko tayam 
S. P. B. M. Training Schooi Manarcaud, Kottayam 
B.B. M. Train ng School, Mundakayam 
B. I. Training Schcol, Pallom 
St. Tresa s Training Schcol, Vazhappally 
P. T. N. Basic Training School, Ve.loor, Pampady 
N.S. S. Basic Training School, Otharas 
N. S. S. Training School, Kaviyoor 
A. M.M. Basic Training School, Maramon 
X. S. S. Training School, Thadiyoor 
P. M. V. Training School, Peringara , Thiruvalla 
Covernment Training School, Thiruvalla 
S. Thomas Tra ning School, Thiruvalla 
Government Basic Training School, Chengannur 
S. C. R. Basic Training School, Angad cal, Puthencavu 
Basic Trairing School, Chettikulangara 
H. S. Basic Training School, Mannar 
Co emment Training School, Mavelikara 
Padmanabodlayam Basic Training School, Mezhuveli 
M. S S. Traini g School, Thazhakara 
Goverment Basic Training School, Alleppey 
S. N. V. Baic Training School, Kakkazham , 

Ambalapuzha 


St. Antoney s H. S., Mutholy 
St. Mary s English High School, Bharananganam 
St. Thomas H. S., Palai 
N.S. S. High School, Perunnai 
Government Secondary School, Ettumanoor 
N. S. S. Secondary School, Karukachal 
Government Secondary School, Kotayam 
C. M. S. College Secondary School, Kottayam 
St. Mary s H. S., Manarcaud , Kottayam 
C. M. S. H.S., Mundakayam 
C. M. S. H. S., Pallom 
St. Teresa s Girls High School, Vazhappally 
P. T. M. H. S., Vejloor, Pampady 
Secondary School, Kallissery 
N. S. S. Secondary School, Kaviyoor 
M.M. A. High School, Maramon 
N. S. S. Secondary School, Thadiyoor 
P. M. V High School, Peringaia , Thiruvalla 
M.G. M.High School, Thiruvalla 
S. C. S. H. S., Thiruvalla 
Secondary School for Boys, Chengannur 
H. S. S. for Boys, Chengannur 
Secondary School, Che ikulangara 
N. S. Secondary School for Boys,Mannar 
H. S for Boys, Mavelikara 
Padmanabhodayam High School, Mezhuveli 
M. S. S. High School, Thazhakara 
Mohammadan High School, Alleppey 
Secondary School Kakkazham Ambalapuxha 


(1 ) 


(2) 


( 3) 


73 
79 
80 
81 
82 
83 
84 
35 
86 
87 
38 
89 
90 
91 
92 
93 
94 
95 
96 
97 
93 
99 
100 


CO 


N. S. S. Training School, Karuvat a 
7. D. Basic Training School, Thuravoor, Sherthalla 
Basic Training School, Kadambanad 
N. S. S. Basic Training School, Cherukol 
Sacred Heart Basic Training School, Mylapra 
P. G. N. Basic Training School, Paracode 
M.S. Basic Training School, Ranny, 
J. M.Basic Training School,S..sthamcottah , Peruvazhy 
Chempakassery Ba ic Training School, Bhoothakulam 
Training School, Irimpanangad 
S. N. Training School, Karunagappally 
Basic Training School, Kottarakara 
C. F. Training School, Kottiyam , Quilon 
M. T. S. Basic Training School, Kundara 
St. George Training School, Chowalloor 
Imam Hussain Memorial Basic Training School, Quilon 
Government Basic Training School, Quilon 
Governm «nt Basic Training School, Attingal 
Nalanda Basic Training School, Nedumangad 
A. M. Training School, Nilabhagam , Nedunganda 
Basic Training Schoool, Neyyattinkara 
St. Mary s Basic Training School, Kamukincode 
Basic Training School, Parassala 
St. Mary s Basic Traing School, Pattom , Trivandrum 
B.sic Training School, Manacaud , Trivandrum 
St. Roche s Basic Training School, Trivandrum 


N.S.S. High School, Karuvatta 
T. D. H. S., Thuravoor, Sherthalla 
H. S. Kadunbanad 
N.S. S. High School, Kattoor 
Sacred Heart H. S., Mylapra 
P. C. M.High School, Paracode 
M.S. H. S., Ranny 
J. M. Seconda : y School, Sashamcottah 
J. K. Secondary School, Bhoo.hakulam 
H. S. Irimpanangad 
H. S. Karunagapply 
H. S. S. for Boys ,Kottarokara 
C. F. High School, Koottiyam 
M.G. D. H. S. Kundara 
M. G. D.H. S. Kundara 
Government High School for Boys, Quilon 
Craven L. M. S. High School, Quilon 
H. S. S. for Boys, Attingal 
Nanniyode S. K. V. H. S. Pacha 
S.N. V.H S. Nedunganda 
Boys High School, Neyyattinkara 
Boys High School, Neyya tinkara 
High School, Parassala 
St. Mary sHigh School, Pattom , Trivandrum 
Girls High School, Manacaud, Trivandrum 
Girls High School, Manacaud, Trivandrum 


101 


102 
103 


Kerala Gazette No. 49 dated 10th December 1963. 
PART III 

NOTIFICATION 
Ex. F1-32101/63. 

30th November , 1963. 
KERALA GOVERNMENT TECHNICAL EXAMINATIONS 
NOTICE REGARDING THE ISSUE OF GROUP CERTIFICATES AND DIPLOMAS 

Candidates who at the Kerala Government Technical Examination: 
held in May 1963 , completed the tests prescribed for a Group certi 
ficate or a Diploma or likewise completed the tests at the Examinations 
held from May 1958 onwards, but have not obtained the Group Certi 
ficates or Diplomas are directed to furnish the Secretary, Board of 
public Examinations, Trivandrum before 8th January 1964 with the 
information required under several heads in the annexed form together 
with the orginal certificates in the subjects constituting the Group for 
which the candidates require Group Certificates or Diplomas. 

No notice will be taken of any application for a Group Certificate 
or a Diploma which does not contain all the required particulars. 
APPLICATIONS RECEIVED AFTER 8th JANUARY 1964 WIIL NOT 

BE CONSIDERED 
A list of candidates who are eligible for Group Certificates and 
Diplomas will be published in the Kerala Gazette soon after the issue of 
Group Certificates and Diplomas. 

Candidates should carefully note the subjects constituting the various 
groups which are given in Annexure 2 of the Notification before for 
warding the application . 

No application form will be supplied from this Office. Typed or 
manuscript formsmay be used . Applicationswhich are not accompanied 
with the original certificates will not be entertained . 
Office of the Director of 
Public Instruction , 

S. N. SANKARANARAYANA IYER, 
(Examination Branch ) 

Secretary, 
Trivandrum . 

Board of Public Examinations . 

ANNEXURE I 
Form Of Application For Group Certificates And Diplomas 
Note :-No printed copies of the forms are available but they should be 

made out as prescribed below : 
1. Register No. and the Centre where the 

candidates sat for the Examination . 
2. Name of candidate as published in the 

Gazette. * 
3. Father s name. 
4. Subjects passed (a ) Subject. 

b ) Grade 


(c )Class 


G. 98 J. 


2 


5. Year and month in which the Exami 

nation was held . 
6. Full address of the candidates,(Postal 

Address should be furnished clearly ) 
7 . Certificates from a Gazetted Officer to 

the effect that the applicant is the 
identical person who appeared for 
and passed one or more subjects 
mentioned in the form (Designation of 
the authority granting the Certificate 

should invariably be furnished ) 

* The entries in column 2 of the above table should exactly corres 
pond with the entries in the respective pass lists and certificate wherever 
they do not correspond the necessary explanation and proof of 
identity should be submitted . 

The certificate demanded in column 7 of the table need not how 
ever be submitted by an applicant in employment provided the 
application is made through the head of the Office in which he or she is 
employed . 
N. B : - No notice will be taken of an application for Group Certificate 

or Diploma if the required original certificates constituting the 
group are not enclosed . 

ANNEXURE 2 
Name of Subjects and Grade Constitating Various Groups for 

the Certificates and Diplomas 

1. Group Certificates 
(a ) Group Certificate in Surveying and Levelling. 
Surveying and Levelling 

Higher 
Earth work and Road Making 
Applied Mechanics 

Lower 
Mensuration 

do . 
Geometrical Drawing 

co . 
(b ) Group Certificate in Building Materials and Construction . 
Building Materials and Construction 

Higher 
Earthwork and Road Making 

do . 
Applied Mechanics 

Lower 
Building Drawing and Estimating 

do . 
Mensuration 

do. 
(c) Group Certificate in Building rawing and Estimating. 
Building Drawing and Estimating 

Higho 
Building Materials and Construction 

do . 
Applied Mechanics 

Lower 
Geometrical Drawing 

do . 
Mensauration 

do . 
Earth Work and Road Making 

do . 


00 . 


3 


Higher 
Higher 
Lower 
Lower 
do . 


Higher 

do . 
Lower 
do . 
do. 


do . 


Higher 

Lower 
Higher 
Lower 
do . 


(d ) Group Certificate in Hydraulics and Irrigation , 

Hydraulics and Irrigation works 
Building Materials and Construction 
Applied Mechanics 
Earth work and Road Making 

Mensuration 
(e) Group Certificate in Machine Construction . 

Machine Construction 
Heat Engines 
Machine Drawing 
Applied Mechanics 
Mensuration 

Geometrical Drawing 
(f) Group Certificate in Machine Drawing . 

Machine Drawing 
Applied Mechanics 
Machine Construction 
Mensuration 

Geometrical Drawing 
(g ) Group Certificate in Electrical Enginering. 

Electric Light and Power 
Heat Engines 
Machine Drawing 
Applied Mechanics 

Mensuration 
(h ) Gra up Certificate in Automobile Engineering . 

Auto Servicing and Maintenance 
Motor Mechanism and Driving 
Heat Engines 
Machine Drawing 

Applied Mechanics 
(i) Group Certificate in Drawing . 

Freehand Out live and Model Dr. wing 
Gemetrical Drawing 
Design 

Painting 
(j) Group Certificate in Composing and Proof Reading. 

Compositor s work 
Proof Reader s work 
Machine work 

Press work 
(k) Group Certificate in Machine work. 

Machine work 
Press work 
Compositor s work 
Book Binding 


Higher 

do . 
Lower 
do . 
co . 


Higher 

do. 
Lower 
do . 
do . 


Higher 
do . 
do . 
Lower 


Higher 

do . 
Lower 
do. 


Higher 

do . 
Lower 
do . 


4 


Higher 

do . 
Lower 


Higher 
do . 


Higher 
do . 


Higher 

do. 
do . 


Higher 
do . 


(1) Group Certificate in Book Binding 

Bock Binding 
Machine work 

Printer s Warehouse work 
(m ) Group Certificate in Needle work and Dress Making. 

Needle work and Diess making 

Embroidery 
( n ) Group Certificate in Tailoring. 

Tailoring 

Needle work and Dress making 
(0 ) Groub Certificate in Shorthand and Typewiting . 

Typewriting 
Shorthand 

Theory and Practice of Commerce 
(p ) Group Certificate in Accountancy. 

Accountancy 

Theory and Practice of Commerce 
(9 ) Group Certificate in Banking . 

Banking 
Commercial Geography 
Theory and Practice of Commerce 

2. Group Diplomas 
(a ) Group Diploma in Drawing . 

Freehand Outline and Model Drawing 
Geometrical Drawing 
Design 

Painting 
(b ) Group Diploma in Crafts. 

Handloom Spinning and Weaving 
Need e Work andDress Making 
Tai oring 

Embroidary 
c) Group Diploma in Commerce . 

Theory and Practice of Commerce 
Accountancy 
Commercial Geography 
Banking 
Shorthand 


Higher 
do . 
do . 


Higher 

co . 
do . 
do . 


Higher 


do . 


do . 
do . 


Higher 
do. 
do . 
do. 
Lower 


Kerala Gazette No. 49 dated 10th December 1963. 
PART IV 

NOTIFICATION 
P6-346 /63. 

23rd November 1963 . 
The following publications have been newly added to stock in the 
Publication Store of the Government Presses at Ernakulam & Shoranur 
during the month of October 1963. 

GOVERNMENT PRESS, ERNAKULAM 
Secuiun III 

Rs. nP. 
Administration Report of Police Department 
for 1961-62 

8 40 
2 Administration Report of Bureau of Econo 
mic Studies for 1961-62 

2 70 
3 Administration Report of S. S. S. & A. Board 
for 1961-62 

2 70 
4 Administration Report of the Local Fund 
Audit for 1961-62 

4 40 
5 The Administration Report of the Marine 
Department for 1961-62 

20 
6 The Administration Report of the Village 
Courts for 1961-62 

90 
7 The Administration Report of Archealogy for 
1961-62 

0 60 
Section XI 
Minimum Wages Committee Report in Agri 
culture 

2 80 
2 Indian Law Reports (Kerala Series) October 
1963 

50 
GOVERNMENT PRESS , SHORANUR 

Secton VII 
Correction Slips 

0 15 
6th Correction Slips to K. S. R. 

35 
7th Correction Slips to K. S. R. 

0 65 
8th Correction Slips to K. S. R. 
Office of the Superintendent of 
Government Presses, 

K. SWAMINATHAN , 
Trivandrum . 

Superintendent. 


1 


G. 3966 . 


